കൃപ നിറഞ്ഞ മറിയമേ, നീ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും വ്യര്‍ഥ 
മാക്കാതെ, സത്യസന്ധമായ വാക്കിലും ദൈവത്തിന്റെ ശക്തിയിലും 
വലത്തുകൈയിലും ഇടത്തുകൈയിലുമുള്ള കൃപാനിറവിന്റെ 


ആയുധത്തിലും എല്ലാ സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ 


ദാസിയും സഹ്രപവര്‍ത്തകയുമാണെന്നു നീ കാണിച്ചുകൊണ്ടിരുന്നു. 
പുനരൈക്യത്തിന്‍ മാതാവേ, ഞങ്ങള്‍ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും 
വ്യര്‍ഥമാക്കാതെ എല്ലാ സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ 
ദാസരും സഹ്രപവര്‍ത്തകരുമായിരിക്കാന്‍ ഞങ്ങള്‍ക്കുവേണ്ടി അപേക്ഷി 
ക്കണമെ. ആമ്മേന്‍. 


ഒക്ടോബര്‍-നവംബര്‍ 2016 


രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 


സഹരക്ഷാധികാരി 
ബിഷപ്പ്‌ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ 


പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 
റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള 
കോര്‍ എപ്പിസ്കോപ്പാ 


എഡിറ്റര്‍ 
റവ. ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 


ചീഫ്‌ എഡിറ്റര്‍ ; 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍; 9447661943 
bovasmathew @ gmail.com 


പ്രതാധിപ സമിതി 
റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ 
റവ. ഡോ. ഗീവര്‍ഗ്ഗീസ്‌ കുറ്റിയില്‍ ഒ.ഐ.സി 
റവ. ഡോ. വര്‍ഗീസ്‌ നടുതല 
റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 


റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. 


ഡോ. ജിബി ഗീവര്‍ഗീസ്‌ 
പ്രൊഫ. ജോജു ജോണ്‍ 
ജോമി തോമസ്‌ 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. ജോബിന്‍ കറുകയില്‍ 
Mob: 8281459112 


കവര്‍ & ലേഓട്ട്‌ 
Fingraph, Trivandrum 5 


പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം 


വിലാസം 
ക്രൈസ്തവ കാഹളം 
സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌ 
പട്ടം, തിരുവനന്തപുരം-4 


9888000 


എഡിറ്റോറിയല്‍ 


പിത്യമൊഴി 


== 


AU 


കൃതജ്ഞതാര്‍പ്പണം. 


7 


റോമന്‍ തിരുസംഘതല 
അന്വേഷണനടപടികളുടെ 
ഓദ്യോഗിക ക്രമം 


Milne] coag) മാര്‍ അന്മോനിയോസ്‌ 


2 


ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ 

മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
വിശുദ്ധപദ നാമകരണ നടപടികള്‍: 
ഇതുവരെ, ഇപ്പോള്‍, ഇതിനുശേഷം 

റവ. ഡോ. മോണ്‍. ജോണ്‍ ഒകൊച്ചുതുണ്ടില്‍്‌ 


[5 


അധരങ്ങളിലൂടെ ഞാനറിഞ്ഞ 
ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ 
CWI. മൈക്കിള്‍ വട്ടച്ചലം 


24 


ദൈവദാസന്‍ ആര്‍ച്ച്‌ ബിഷപ്‌ ഗീവര്‍ഗീസ്‌ 
മാര്‍ ഈവാനിയോസ്സഭൈക്യത്തിന്റെ പിതാവ്‌ 


റവ. ഡോ. സാജു കുത്തോടിപുത്തന്‍പുരയില്‍്‌ സി.എസ്‌.) 


25 


അതിഭ്രദാസനതല അന്വേഷണനടപടികളുടെ 
ഓദ്യോഗിക ക്രമം 


ഡോ. സമന്ദാ എസ്‌. ഐ. ൩. 


2/ 


അതിര്‍ത്തി വീണ്ടും 
അശാന്തമാകുമ്പോള്‍ 


ബോണി ഏ്ചഹാം 


29 


ഫാ. ജാക്ക്‌ ഹാമലിന്റെ 
രക്തസാക്ഷിത്വവും 

ഫ്രാന്‍സിലെ കത്തോലിക്കാസഭയും 
ഫാ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


32 


കുടിയേറ്റ ജനതക്ക്‌ അഭിമാനം 
ബത്തേരി ഭദ്രാസന ദേവാലയ കൂദാശ 
ഫാ. ഫിലിപ്‌ വെട്ടിക്കാട്ടില്‍ 


35 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
86-90 പുനരൈക്യ വാര്‍ഷികാഘോഷം 


OAL ഡോ. എല്‍ദോ പുത്ത൯കണ്ടത്തില്‍ 


3/ 


മാതൃകയാകേണ്ട 


ആഘോഷങ്ങള്‍ 


39 


ദൈവത്തിന്റെ കരുണ സറേഫത്തിലെ വിധവയിലൂടെ 
ഫാ. സാമുവല്‍ തുണ്ടിയില്‍ 


40 


കുടുംബസദസ്‌ 


സ്മാര്‍ട്ട്‌ പാരന്റിംഗ്‌ 
മാതാപിതാക്കളും കൂട്ടികളുംതമ്മിലുള്ള ആശയവിനിമയം: 4) 


ഡോ. ഡ്ഥെയ്സ൯ പാണേങ്ങാടന്‍ 


ജ്ജ വൃദ്ധസദനത്തിലെ 
ഓര്‍മ്മക്കുറിപ്പുകള്‍ 


os ജോര്‍ജ്ജ്‌ 


44 


സഹനം: കഥയും കാര്യവും 


ക്‌ ഉണ്ണി അമ്മയമ്പലം 


‘Uy 


46 


goog” 


97180 പേജുകള്‍ 


൭൭ദ൫ദപദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ വിശുദ്ധ നാമകരണ നട 
പടികള്‍ ആരംഭിച്ചിട്ട്‌ 18 വര്‍ഷങ്ങള്‍ പൂര്‍ത്തിയാകുന്നു. കഴിഞ്ഞ 18 വര്‍ഷങ്ങള്‍ക്കു 
ള്ളില്‍ നാമകരണ നടപടികളുടെ പ്രാദേശിക തലത്തില്‍ നടക്കേണ്ട അതിന്റെ ആദ്യ 
ഘട്ടമാണ്‌ പൂര്‍ത്തിയായത്‌. പുണ്യ പിതാവിന്റെ ജീവിതം, പിതാവിനെ നേരിട്ട്‌ കണ്ടിട്ടു 
ള്ളവരുടെയും, അടുത്തിടപെട്ടിട്ടുളളവരുടെയും അഭിമുഖങ്ങള്‍, അഭിപ്രായങ്ങള്‍, പിതാ 
വിന്റെ രചനകള്‍, കത്തിടപാടുകള്‍ തുടങ്ങി ആ ജീവിതത്തിന്റെ സമഗ്രമായ എല്ലാ 
വശങ്ങളും പഠന വിധേയമാക്കുകയും രേഖകളെല്ലാം ക്രോഡീകരിച്ച്‌ ഇംഗ്ലീഷിലേക്ക്‌ 
തര്‍ജ്ജമ ചെയ്യുന്നതുമായ ഒരു വലിയ ദൌത്യമാണ്‌ സഭ ഈ ഘട്ടത്തില്‍ നടത്തിയത്‌. 
അപ്രാകരം തയ്യാറാക്കിയ രേഖകളാണ്‌ തലക്കെട്ടില്‍ പറഞ്ഞിട്ടുള്ള 97180 പേജുകള്‍. 
കാനോനികമായി തയ്യാറാക്കിയ രേഖകള്‍ക്കപ്പുറത്തേക്ക്‌ അര്‍ത്ഥവത്തായ ആ പുണ്യ 
ജീവിതത്തിന്റെ ചുരുളഴിയുന്ന ഏടുകളിലേക്കാണ്‌ പരിശോധനാ സംഘത്തെ കൂട്ടി 
കൊണ്ടുപോയത്‌. എന്താണിത്രയധികം പേജുകള്‍ എന്ന്‌ ചോദിച്ചവരുണ്ട്‌. താന്‍ പറ 
ഞ്ഞതും ചെയ്തതുമായ സകല കാര്യങ്ങളും അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്നു. 
യാക്കോബായ സഭയിലും തുടര്‍ന്ന്‌ കത്തോലിക്കാ സഭയിലും പിതാവ്‌ അനേകര്‍ക്ക്‌ 
എഴുതിയ കത്തുകളുടെ കോപ്പികളും ലഭിച്ച മറുപടികളും സൂക്ഷിച്ചിരുന്നു. വിശ്രമമി 
ല്ലാത്ത ആ ജീവിതത്തിനിടയില്‍ ദൈവശാസ്ത്ര സംബന്ധമായ ഏകദേശം അറുപ 
തോളം ഗ്രന്ഥങ്ങളാണ്‌ രചിച്ചത്‌. തന്നില്‍ ഭരമേല്‍പ്പിക്കപ്പെട്ട അജഗണത്തിന്‌ നിരന്തരം 
തയ്യാറാക്കി അയച്ചിരുന്ന അജപാലന സന്ദേശങ്ങള്‍. ഇവയെല്ലാം പരിശോധിക്കുമ്പോള്‍ 
തയ്യാറാക്കിയ പേജുകള്‍ അധികമല്ലായെന്നുള്ളതാണ്‌ വാസ്തവം. റോമിലെ വിശുദ്ധ 
നാമകരണ നടപടികള്‍ക്കുള്ള കാര്യാലയത്തില്‍ ഇത്രയധികം പേജുകള്‍ വരുന്ന ഒരു 
രേഖ അടുത്ത കാലത്തൊന്നും സമര്‍പ്പിക്കപ്പെട്ടിട്ടില്ല. പില്‍ക്കാലത്ത്‌ ഇവയില്‍ പ്രസി 
ദ്ധപ്പെടുത്തുവാന്‍ അനുവാദമുള്ളത്‌ മാത്രം പ്രസിദ്ധീകരിച്ചാല്‍ തന്നെ പുതിയ തലമു 
റക്ക്‌ അതൊരു അനുഗ്രഹമാകും. കെട്ടിച്ചമച്ച കള്ളക്കഥകളുമായി ആ അപൂര്‍വ്വ വ്യക്തി 
ത്വത്തെ വികലമാക്കുവാന്‍ ശ്രമിക്കുന്നവരോട്‌ വാദിച്ചു ജയിക്കേണ്ട കാലം കഴിഞ്ഞു. 
തയ്യാറാക്കപ്പെട്ട നടപടി രേഖകളെ സ്ഥിരീകരിക്കുന്ന സ്വര്‍ഗ്ഗത്തിന്റ അടയാളങ്ങള്‍ക്കായി 
പ്രാര്‍ത്ഥിക്കേണ്ട കാലമാണിത്‌. അനേകര്‍ക്ക്‌ സാക്ഷ്യപ്പെടുത്തുവാന്‍ ജീവിതാനുഭവങ്ങള്‍ 
നല്‍കുന്ന കബറിടം മലങ്കര കത്തോലിക്കര്‍ക്ക്‌ മാത്രമല്ല, നാനാ ജാതി മതസ്ഥരായ ആളു 
കള്‍ക്ക്‌ ഇന്ന്‌ ആശ്രയിക്കാവുന്ന സങ്കേതമായിരിക്കുന്നു. ദൈവം മോശയെ വിളിച്ചതു 
പോലെ തന്റെ ജനത്തെ നയിക്കുവാന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ തെരെഞ്ഞെ 
ടുത്തു. ആ ജനസമൂഹം ഇന്നനുഭവിക്കുന്ന സമാധാനം തന്നെയാണ്‌ ആ വിശുദ്ധ ജീവി 
തത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ആ ചെറിയ അജഗണത്തെ ദൈവം അത്ഭുതകര 
മായി വഴി നടത്തുന്നത്‌ സ്വര്‍ഗ്ഗം നല്‍കുന്ന അടയാളം തന്നെയാണ്‌. തുടര്‍ന്നും കാത്തി 
രിക്കാം. നമുക്ക്‌ തീഷ്ണമായി പ്രാര്‍ത്ഥിക്കാം. തുടര്‍ നടപടികള്‍ക്കായി സമര്‍പ്പിക്കപ്പെട്ടി 
രിക്കുന്ന രേഖകളിന്മേല്‍ സ്വര്‍ഗ്ഗം കൈയ്യൊപ്പു ചാര്‍ത്തുന്ന സുവര്‍ണ്ണ നിമിഷത്തിനായി. 
അങ്ങനെ ആഗോള സഭക്കു പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭക്ക്‌ 
പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാദ്ധ്യസ്ഥം കൂടി ലഭിക്കുന്നതിന്‌. 


ഗിക 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍, 9447661943 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 K 


* 


an 


സ്വര്‍ഗ്ഗത്തിന്റെ അടയാളത്തിന്‌ 
പ്രാര്‍ത്ഥന അനിവാര്യം 


൭൭ദപദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ വിശുദ്ധ 
പദവിയിലേക്കുള്ള നാമകരണ നടപടികളുടെ പ്രാദേശിക തലത്തി 
ലുള്ള നടപടികള്‍ പൂര്‍ത്തിയായി. സുദീര്‍ഘമായ നടപടികളുടെ ആദ്യ 
ഘട്ടമാണ്‌ ദൈവകൃപയാല്‍ നാം പൂര്‍ത്തിയാക്കിയിരിക്കുന്നത്‌. മാനു 
ഷിക ഇടപെടലുകളില്‍ തീരേണ്ട ആയാസകരവും ശ്രമമേറിയതുമായ 
ജോലികളാണ്‌ നാം പൂര്‍ത്തിയാക്കിയത്‌. നമ്മുടെ സഭയുടെ മനുഷ്യ 
ശേഷി പരിഗണിക്കുമ്പോള്‍ നമ്മുടെ കഴിവിനപ്പുറത്ത്‌ എത്രയോ 
അദ്ധ്വാനം ആവശ്യമായി വരുന്ന ജോലികള്‍ മറ്റനേകരുടെ നിസ്വാര്‍ത്ഥ 
മായ ശുശ്രൂഷയിലൂടെ നാം പൂര്‍ത്തിയാക്കി. ഏകദേശം ഒരു ലക്ഷ 
ത്തോളം പേജുകള്‍ വരുന്ന രേഖകള്‍ തുടര്‍ നടപടികള്‍ക്കായി റോ 
മിലെ തിരുസംഘത്തിനു സമര്‍പ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പതിനെട്ട്‌ 
വര്‍ഷമായി നാം നടത്തിയ ത്യാഗപൂര്‍വ്ൃവമായ അന്വേഷണം പുണ്യപി 
താവായ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ തേജസ്സാര്‍ന്ന ജീവി 
തത്തിന്റെ നിരവധി ഏടുകളില്‍ എത്തിച്ചേരുവാന്‍ നമ്മെ സഹായിച്ച 
3. നാം അറിഞ്ഞതിനും പഠിച്ചതിനും ഒക്കെ എത്രയോ ദുരം മുന്നി 
ലാണ്‌ ആ വിശുദ്ധ ജീവിതം. ദൈവിക പദ്ധതികള്‍ക്ക്‌ ഒരു ഉപകരണ 
മായി പുണ്യപിതാവ്‌ എങ്ങനെ മാറിയെന്നത്‌ നമ്മെ അത്ഭുതപ്പെടു 
ത്തുന്നു. സത്യത്തെ പുല്‍കാന്‍ സര്‍വ്വം ഉപേക്ഷിച്ച യോഗീവര്യന്‍ 
നടന്നു പോയ വഴികള്‍ എത്രയോ കഠിനമായിരുന്നു. നാം അറിഞ്ഞ 
തിലും എത്രയോ വിശാലമാണ്‌ ആ പുണ്യ ജീവിതം. നമ്മുടെ സഭാ 
ജീവിതത്തിന്‌ മാര്‍ഗ്ഗദീപമായ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരു 
മേനിയുടെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ രഷ്മളതയും 
എല്ലാ ജനപദങ്ങള്‍ക്കും ലഭ്യമാകുവാന്‍ ദൈവം വഴികള്‍ തുറക്കും. 


വിശുദ്ധ നാമകരണ നടപടികളുടെ അടുത്ത ഘട്ടം റോമിലാണ്‌ 
നടക്കുന്നത്‌. അതിന്റെ പൂര്‍ത്തീകരണത്തിനായി സ്വര്‍ഗ്ഗം കനിഞ്ഞ്‌ 
രണ്ട്‌ അടയാളങ്ങള്‍ നല്‍കണം. മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ 
വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്‌ നമുക്ക്‌ സംശയമില്ല. അനേകര്‍ ആ കബ 
റില്‍ വന്ന്‌ അനുഗ്രഹങ്ങള്‍ തേടിയെത്തി സായൂജ്യമണയുന്നു. ധാരാളം 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


അത്ഭുതങ്ങളും രോഗശാന്തിയും ആ കബറില്‍ നടന്നിട്ടുണ്ട്‌. എത്രയോ 
സാക്ഷ്യങ്ങള്‍ നാം കേട്ടതും കണ്ടതും ആണ്‌. എന്നാല്‍ വൈദ്യശാ 
സ്ത്രത്തിന്‌ വിശദീകരിക്കുവാന്‍ കഴിയാത്ത ഒരു അത്ഭുതം/അടയാളം 
ആണ്‌ നാം കാത്തിരിക്കുന്നത്‌. സ്വര്‍ഗ്ഗം തുറന്ന്‌ ആ വിശുദ്ധ ജീവിത 
ത്തിന്‌ സ്ഥിരീകരണം ലഭിക്കുവാന്‍ നാം കൂടുതല്‍ തീക്ഷ്ണതയോടെ 
പ്രാര്‍ത്ഥിക്കേണ്ട കാലഘട്ടമാണിത്‌. നാളിതുവരെയും നമ്മെ മുന്നോട്ട്‌ 
നയിച്ച ദൈവം നമ്മുടെ പ്രാര്‍ത്ഥന കേള്‍ക്കുക തന്നെ ചെയ്യും. എന്നും 
എല്ലാം ഒരു പടി മുന്‍പേ തന്ന്‌ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്‌. 
എങ്കിലും പുണ്യ പിതാവിന്റെ നാമകരണ നടപടികള്‍ നാം ഓരോരു 
ത്തരുടെയും കാലത്ത്‌ നടക്കണമെന്നുള്ളത്‌ നമ്മുടെ തീരവമായ ഒരു 
ആഗ്രഹമാണ്‌. സാര്‍വ്വത്രിക സഭയുടെ ബലിപീഠത്തില്‍ പുണ്യപിതാവ്‌ 
വണങ്ങപ്പെടുന്ന ദിവസം കാത്ത്‌ നാം പ്രാര്‍ത്ഥനാ നിരതരായിരി 
ക്കുന്നു. സര്‍വ്വവും ദൈവകരങ്ങളില്‍ അര്‍പ്പിച്ച്‌ പ്രത്യാശയോടെ അവി 
ടുത്തെ മാത്രം മുറുകെപ്പിടിച്ച്‌ ജീവിച്ച്‌ മാര്‍ ഈവാനിയോസ്‌ എന്ന 
സര്‍വ്വസംഗ പരിത്യാഗിയുടെ പിന്‍തലമുറക്കാരായ നാം നിലവിളിച്ചു 
പ്രാര്‍ത്ഥിച്ചാല്‍ സ്വര്‍ഗ്ഗം കേള്‍ക്കാതെ ഇരിക്കുമോ? “അങ്ങയെ അവര്‍ 
ആശ്രയിച്ചു. അവര്‍ ഭഗ്നാശരായില്ല.....”” (സങ്കീ.22:5) 


nferngns പിതാ rf, 


നന്ന്‌ ൨ 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 E 


ദൈവതിരുനാമത്തിന്‌ സ്തുതി ഉണ്ടായിരിക്കട്ടെ! 


അഭിവന്ദ്യ പിതാക്കന്മാരെ, 

വന്ദ്യ വികാര? ജനറാളച്ചന്മാമര, 

കോര്‍ എച്ഛിസ്കോച്ഛാമാമരെ, റമ്പാച്ചന്മാമര, 

മേജര്‍ Mja ewr, അവരുടെ (്രതിനിഗികളെ, 
ബ്വഹു. വൈദികരെ, 

ബഹു. സിസ്റ്റേഴ്സ്‌, വൈദിക വിദ്യാര്‍ത്ഥികളെ 
വാല്‍സല്യമുള്ള സഭാമക്കളെ, സ്നേഹിതരെ, 


2016 ആഗസ്റ്റ്‌ 251 മലങ്കര സുറിയാനി കത്തോലി 
ക്കാസഭയുടെ ചരിത്രത്തില്‍, മാര്‍ത്തോമ്മാ ക്രിസ്ത്യാ 
നികളുടെ അവിഭക്തമായ പുത്തന്‍കൂര്‍ സമുദായ 
ത്തിന്റെ ചരിധ്രത്തില്‍ ഇദംപ്രഥമമായ ഒരു പുണ്യ 
കര്‍മ്മം - കത്തോലിക്കാ തിരുസഭയില്‍ മലങ്കരയുടെ ഒരു 
മകന്റെ /സഭാമേലദ്ധ്യക്ഷന്റെ വിശുദ്ധ പദവിയോടനു 
ബന്ധമായ അതിരുപതാതല നാമകരണ നടപടികള്‍ക്ക്‌ 
സമാപനം കുറിക്കുന്ന പുണ്യകര്‍മ്മം! ഭാഗ്യസ്മരണാ 
ര്‍ഹനും നമ്മുടെ പുണ്യപിതാവുമായ ദൈവദാസന്‍ 
ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പാലീ 
ത്തായുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്‌ ചരിത്രപരമായും 
കാനോനികമായും ആത്മായമായുമുള്ള അന്വേഷണത്തി 
ന്റെയും പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും 
സമ്യക്കായ ലിഖിതരൂപം റോമിലെ വിശുദ്ധരുടെ 
നാമകരണ നടപടികള്‍ക്കായുള്ള തിരുസംഘത്തിന്റെ 
അധിപന്‌ നാമകരണ പ്രവര്‍ത്തനങ്ങളുടെ മേല്‍ 
നടപടികള്‍ക്കായി മലങ്കര സുറിയാനി കത്തോലി 
ക്കാ സഭ സന്തോഷപൂര്‍വ്വം സമര്‍പ്പിക്കുന്നതിന്‌ ഇതാ 
ഇന്നിവിടെ സജ്ജീകരണം നടത്തിയിരിക്കുന്നു! 


1882-ല്‍ മാവേലിക്കര പണിക്കരുവീട്ടിലെ കൊച്ചു 
കീവറീച്ചനില്‍ തുടങ്ങി പണിക്കര്‍ ശെമ്മാശന്‍, എം.എ. 
അച്ചന്‍, സെറാമ്പൂര്‍ സര്‍വൃകലാശാലാ അദ്ധ്യാപകന്‍, 
പെരുനാട്‌ മുണ്ടന്‍മലയിലെ ബഥനി ആശ്രമ 
സ്ഥാപകന്‍, ബഥനി മിശിഹാനുകരണ സന്യാസിനീ 
സമൂഹത്തിന്റെ സ്ഥാപകന്‍, മേരി മക്കള്‍ സന്യാസിനീ 
സമൂഹത്തിന്റെ (പചോദകനും ശ്മൈഹീകാശീര്‍ 
വാദകനും, മലങ്കരയിലെ പുനരൈക്യ (പസ്ഥാന 
ത്തിന്റെ ജനയിതാവും പ്രചാരകനും, മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭയുടെ പ്രഥമ മേലദ്ധ്യക്ഷന്‍, തിരുവന 
ന്തപുരം അതിരൂപതയുടെ പ്രഥമ മ്മെതാപ്പോലീ 
ത്തന്‍ ആര്‍ച്ചുബിഷചപ്പ്‌,1953-ല്‍ സ്വര്‍ഗ്ഗര്പാപ്തി നേടി 
ദൈവപിതാവിന്റെ സന്നിധിയില്‍ നമുക്കേവര്‍ക്കുംവേണ്ടി 
പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുണ്ൃയപിതാവ്‌ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


. * by 


Aas ` 


* തി 


ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ ഈവാനിയോസ്‌ എന്ന 
സൂര്യതേജസ്സിനെ, മലങ്കരയുടെ മോശയായി, പൌലോസ്‌ 
അപ്പസ്തോലന്റെ പ്രേഷിത ചൈതനൃത്തികവില്‍, വിവരിക്കാ 
നാവാത്ത കരുണയില്‍, നമുക്ക്‌ നല്‍കിയ പരമകാരുണ്യ 
വാനായ ദൈവം തമ്പുരാന്‍ ഹൃദയം നിറഞ്ഞ സ്തുതി 
സ്തോത്രങ്ങള്‍ സമര്‍പ്പിക്കുന്നു. 


പുണ്യപിതാവിനെ ക്രിസ്തീയതയില്‍ വളര്‍ത്തിയ, 
അതിന്‌ സഹായിച്ച സകലരേയും വിശിഷ്യാ പിതാവിന്റെ 
വന്ദ്യ മാതാപിതാക്കള്‍, സഹോദരങ്ങള്‍, കുടുംബാം 
ഗങ്ങള്‍, മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭയിലെ 
ദിവംഗതരായ പിതാക്കന്മാര്‍, വിശിഷ്യാ വട്ടശ്ശേരില്‍ മാര്‍ 
ദിവന്നാസിയോസ്‌ തിരുമേനി, മലങ്കര ഓര്‍ത്തഡോക്സ്‌ 
സഭാസമൂഹം, വൈദികപരിശീലനത്തിലെ ഗുരുക്കന്‍മാര്‍, 
സതീര്‍ത്ഥ്യര്‍, മുണ്ടന്‍മലയിലെ ബഥനി ആശ്രമാംഗങ്ങള്‍, 
ബഥനിയുടെയും മലങ്കര പുനരൈക്യ ഗ്രസ്ഥാനത്തി 
ന്റെയും രൂപഭാവങ്ങള്‍ നിര്‍ണ്ണയിക്കുന്നതിന്‌ നിഴല്‍ 
പോലെ എക്കാലവും തന്നെ അനുഗമിച്ച യാക്കോബ്‌ മാര്‍ 
തെയോഫിലോസ്‌ തിരുമേനി, പുനരൈക്യസംഭവത്തില്‍ 
കൂടെ നിന്ന ധീരരായ ബഹു. ഫാ. ജോണ്‍ കുഴിനാ 
പ്പുറത്ത്‌ ഓ.ഐ.സി., ബഹു. ശെമ്മാശന്‍ സെറാഫി 
യോന്‍ ഓ.ഐ.സി.., ശ്രീ ചാക്കോ കിളീലേത്ത്‌ തുടങ്ങി 
അസംഖ്യം മലങ്കരസഭാമക്കള്‍, പുനരൈക്യപ്പെട്ട 
ധിഷണാശാലികളായ വൈദികര്‍, പുനരൈകൃത്തിന്‌ 
വേദിയൊരുക്കിയ കൊല്ലം രൂപതാദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ 
അലോഷ്യസ്‌ മരിയ ബെന്‍സിഗര്‍ തിരുമേനിയും കൊല്ലം 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 E 


രൂപതയും, പുണ്യപിതാവിനെയും പുനരൈക്യ 
(പസ്ഥാനത്തെയും ഹൃദയത്തിലേറ്റിയ റോമിലെ 
തിരുസിംഹാസനവും പരിശുദ്ധ പതിനൊന്നാം പീയുസ്‌ 
മാര്‍പ്പാപ്പായും പ്രന്തണ്ടാം പീയുസ്‌ മാര്‍പ്പാപ്പായും 
പുണ്യപിതാവിനെ പ്രോല്‍സാഹിപ്പിക്കുകയും 
അകമഴിഞ്ഞ സഹായിക്കുകയും ചെയ്ത സീറോ- 
മലബാര്‍ സഭയേയും ലത്തീന്‍ കത്തോലിക്കാസഭയേയും 
പ്രത്യേകം കൃതജ്ഞതയോടെ ഓര്‍ക്കുന്നു. തിരുവിതാം 
കൂറിലെ രാജകുടുംബത്തിലും അതുപോലെ തിരുവിതാം 
കൂറിലെ ദളിത്‌ കുടുംബങ്ങളിലും പ്രവേശിക്കുവാന്‍ 
സ്വാതന്ത്രവും സുകൃതവുമുണ്ടായിരുന്ന നമ്മുടെ 
പുണ്യപിതാവ്‌ സ്നേഹിച്ച സകലരോടും പിതാവിനെ 
സ്നേഹിച്ച സകലരോടും നമുക്ക്‌ കടപ്പാടുണ്ട്‌. അത്‌ 
സവിനയം അറിയിക്കട്ടെ! 


നമ്മുടെ പുണ്യപിതാവിന്റെ ജീവിത വിശുദ്ധിയെ 
തൊട്ടറിഞ്ഞ പിന്‍ഗാമി ഭാഗ്യസ്മരണാർഹനായ 
ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനി, മാര്‍ 
ഈവാനിയോസ്‌ എന്ന പുണ്യാത്മാവിനെ അഭിമാന 
ത്തോടെ നെഞ്ചിലേറ്റിയ സിറില്‍ ബസേലിയോസ്‌ 
കാതോലിക്കാബാവാ, മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയിലെ ദിവംഗതരായ പിതാക്കന്മാര്‍, പുണ്യപിതാ 
വിന്റെ കബറിനുള്ളിലെ മദ്ധ്യസ്ഥനെ വികാരവായ്‌ 
പോടെ അന്നും ഇന്നും കരുതുന്ന നമ്മുടെ ബഹു. 
വൈദികര്‍, വന്ദ്യപിതാവ്‌ സ്ഥാപിച്ച സന്യാസമൂഹ 
ങ്ങളിലെ നിറവുള്ള സമര്‍പ്പിതര്‍, തീഷ്ണതയുള്ള 


നമ്മുടെ സഭാമക്കള്‍, പെരുനാട്ടില്‍ നിന്നും വിവിധ 
ഇടങ്ങളില്‍നിന്നും പ്രാര്‍ത്ഥനയോടെ പദയാത്രികരായി 
കബറിലെത്തി സംതൃപ്തിയടയുന്ന അനേകായിരം 
തീര്‍ത്ഥാടകര്‍, തീര്‍ത്ഥാടന പദയാത്രക്ക്‌ തുടക്കം 
കുറിച്ചവര്‍, ദിവസേന കബറിലെത്തി പ്രാര്‍ത്ഥിക്കുന്ന 
അനേകം ഭക്താത്മാക്കള്‍, ലോകത്തിന്റെ പലഭാഗത്തി 
രുന്ന്‌ പുണ്യപിതാവിന്റെ മാദ്ധ്യസ്ഥം തേടുകയും വിശുദ്ധ 
പദവിക്കായി പ്രാര്‍ത്ഥിക്കുകയും ചെയ്യുന്ന സഭയുടെ 
വത്സലമക്കള്‍, നമ്മുടെ വിശ്വാസകുടുംബത്തിന്റെ 
അതിര്‍ത്തിക്കപ്പുറത്തു നിന്നും കബറിലെ കര 
വലയസ്പര്‍ശത്തിലെത്തുന്ന അനേകം ദൈവമക്കള്‍, ഈ 
കത്തീധരഡല്‍ ദൈവലയത്തിലെ കാലാകാലങ്ങളിലെ 
ബഹു. വികാരിമാര്‍, ഇപ്പോഴത്തെ വികാരി വന്ദ്യ 
ജെയിംസ്‌ പാറവിള കോര്‍എപ്പിസ്‌കോപ്പാ, സഹവികാരി 
മാര്‍, ഈ ഇടവകയുടെ അനുഗ്രഹീതരായ മക്കള്‍! 
മലങ്കരയുടെ പരിശുദ്ധനും പുണ്യപിതാവുമായ മാര്‍ 
ഈവാനിയോസ്‌ എന്ന ദൈവദാസന്റെ കബറിന്‌ 
ചിരപരിചിതരായവര്‍ എത്രയോ അധികം!!! 


നമ്മുടെ പുണ്യപിതാവ്‌ വിശുദ്ധജീവിതത്തിന്റെ 
ഉടമയാണ്‌, അനുകരണീയമായ ജീവിതമാണ്‌ വന്ദ്യ 
പിതാവിന്റേതെന്ന്‌ ബോദ്ധ്യപ്പെട്ട കബറിങ്കല്‍ മാദ്ധ്യസ്ഥം 
തേടിയെത്തുന്നവരുടെ സംഖ്യ അനുദിനം വര്‍ദ്ധിച്ചു 
വന്നുവെന്ന യാഥാര്‍ത്ഥ്യമാണ്‌ 1997-ല്‍ മാര്‍ ഈവാനി 
യോസ്‌ പിതാവിന്റെ നാമകരണനടപടികളുടെ പ്രാരംഭ 
ക്രമങ്ങള്‍ തുടങ്ങുവാന്‍ തിരുവനന്തപുരം അതിരൂപതാ 


ദ്ധൃക്ഷന്‍ എന്ന കാനോനിക ഓഈദ്യോഗികതയില്‍ 
അന്നത്തെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭാദ്ധ്യ 
ക്ഷന്‍ ദിവംഗതനായ സിറില്‍ മാര്‍ ബസേലിയോസ്‌ 
മെത്രാപ്പോലീത്തായെ പ്രേരിപ്പിച്ചത്‌. തദനുസരണം 
കാനോനിക നടപടികളുടെ പ്രാരംഭമായി, 1997 ജൂലൈ 
15-ന്‌ ബഥനി സന്യാസസമൂഹത്തിന്റെ സുപ്പീരിയര്‍ 
ജനറല്‍ ബഹു. ഫാ. ജെറോം പീടികപ്പറമ്പില്‍ ഓ. ഐ. 
സി., ബഥനി മഠത്തിന്റെ സുപ്പീരിയര്‍ ജനറല്‍ ബഹു. മദര്‍ 
ഫിലോമിന എസ്‌.ഐ.സി., മേരിമക്കള്‍ സന്യാസിനി 
സമൂഹത്തിന്റെ സുപ്പീരിയര്‍ ജനറല്‍ ബഹു. മദര്‍ 
ഫെലിക്സ്‌ ഡി.എം. എന്നിവര്‍ അപേക്ഷകരായി (ുലശേ 
ശോല്യഖെ അപേക്ഷ തിരുവനന്തപുരം അതിരൂപതാ 
aD, ദിവംഗതനായ സിറില്‍ മാര്‍ ബസേലിയോസ്‌ 
മെത്രാപ്പോലീത്തായ്ക്ക്‌ സമര്‍പ്പിച്ചു. വന്ദ്യപിതാവ്‌ അത്‌ 
ഈദ്യോഗികമായി സ്വീകരിച്ചു. മാര്‍ ഈവാനിയോസ്‌ 
പിതാവിന്റെ നാമകരണ നടപടികളുടെ ഭാഗമായി പ്രാരംഭ 
അപേക്ഷ petitioners-@8 നിന്ന്‌ സ്വീകരിച്ച്‌ നടപടി 
ശ്രമങ്ങള്‍ക്ക്‌ അതിരൂപതാ തലത്തില്‍ തുടക്കം കുറിച്ച്‌ 
അതിന്‌ ശ്ലൈഹീക അനുവാദവും അനുഗ്രഹവും നല്‍കിയ 
ദിവംഗതനായ സിറില്‍ ബസേലിയോസ്‌ എന്ന നമ്മുടെ 
സഭയുടെ പ്രഥമ മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌ -കാതോലി 
ക്കാബാവാ തിരുമനസ്സിനെ കൃതജ്ഞതയോടെ, 
പ്രാര്‍ത്ഥനയോടെ ഓര്‍ക്കുന്നു. പ്രാരംഭ അപേക്ഷകരായ 
ഫാദര്‍ ജെറോം പീടികപ്പറമ്പില്‍ ഓ.ഐ.സി., മദര്‍ 
ഫിലോമിന എസ്‌. ഐ. സി., മദര്‍ ഫെലിക്സ്‌ ഡി.എം. 
എന്നിവരെ ഏറ്റം ബഹുമാനത്തോടെ ഓര്‍ക്കുന്നു. 


1998 ഫെബ്രുവരി 25-ന്‌ നാമകരണ നടപടികളുടെ 
പോസ്റ്റുലേറ്ററായി നിയമിതനായ റവ. ഡോ. ആന്റണി 
വലിയവിളയില്‍ ഓ.ഐ.സി, ഇപ്പോള്‍ നമ്മുടെ 
അഭിവന്ദ്യനായ തോമസ്‌ മാര്‍ അന്തോണിയോസ്‌ 
തിരുമേനിയുടെ ആത്മാര്‍ത്ഥമായ സമര്‍പ്പണം, ത്യാഗ 
പൂര്‍ണ്ണമായ പ്രാര്‍ത്ഥന, ഉപവാസം, തുടര്‍ച്ചയായി 
മൂന്നുവര്‍ഷം പെരുനാട്ടില്‍ നിന്ന്‌ കബറിലേക്കുള്ള 
പദയാത്ര എന്നിവ എനിക്ക്‌ നേരിട്ട്‌ ബോധ്യപ്പെട്ടതാണ്‌. 
18 വര്‍ഷമായി തുടര്‍ന്നുവന്ന ത്യാഗപൂര്‍ണ്ണമായ ഈ 
ശുശ്രൂഷയ്ക്ക്‌ ഇന്ന്‌ അതിരൂപതാ തലത്തില്‍ സമാപന 
മാകുമ്പോള്‍ ഈ നടപടിക്രമങ്ങളുടെ പോസ്റ്റു 
ലേറ്റര്‍ എന്ന നിലയില്‍ വന്ദ്യ പിതാവിന്റെ സേവനവും 
ഇവിടെ അവസാനിക്കുകയാണ്‌. നമ്മുടെ സഭയുടെ 
നാമത്തില്‍, അഭിവന്ദ്യ തോമസ്‌ മാര്‍ അന്തോണിയോസ്‌ 
മെത്രാപ്പോലീത്തായ്ക്ക്‌ ആത്മാര്‍ത്ഥമായ കൃതജ്ഞത 
അര്‍പ്പിക്കുന്നു. 


വിശുദ്ധ നാമകരണ നടപടികള്‍ക്കായുള്ള തിരു 
സംഘം Nihil Obstat നല്‍കുകയും നാമകരണ നടപടികള്‍ 
തുടരുവാന്‍ അനുവദിക്കുകയും ചെയ്ത പ്രസ്തുത 
തിരുസംഘാദദ്ധ്യക്ഷന്‍ അത്യുന്നത കര്‍ദ്ദിനാള്‍ ആഞ്ചലോ 
അമാത്തോ തിരുമേനിയോടും തിരുസംഘത്തോടും 
നമുക്കുള്ള ഹൃദയംഗമായ കൃതജ്ഞത അര്‍പ്പിക്കുന്നു. 

2007-ല്‍ നമ്മുടെ സഭയുടെ പരിശുദ്ധ സുന്ന 
ഹദോസില്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ 
നാമകരണനടപടികള്‍ സംബന്ധിച്ച വിഷയം ഞാന്‍ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


അവതരിപ്പിച്ച ആ നിമിഷം മുതല്‍ ലഭിച്ച നമ്മുടെ 
വന്ദ്യപിതാക്കന്മാരുടെ ഹൃദയം നിറഞ്ഞ പിന്‍ബലം 
ഞാന്‍ ഏറെ വിലമതിക്കുന്നു. ഒരേ മനസ്സോടെ നമ്മുടെ 
വന്ദ്യരായ പിതാക്കന്മാര്‍ എല്ലാ ഭഗ്രാസനങ്ങളിലും 
നമ്മുടെ പുണൃപിതാവിനോടുള്ള ബന്ധം വര്‍ദ്ധിപ്പി 
ക്കുന്നതിന്‌ സവിശേഷമായി പ്രവര്‍ത്തിക്കുന്നു. നമ്മുടെ 
സഭയെ സംബന്ധിച്ച്‌ ഏറെ (പ്രാധാന്യമുളള ഈ 
വിഷയത്തില്‍ വളരെ ആഴമേറിയ ബോദ്ധ്യത്തിലും 
സ്നേഹത്തിലും കൂടെ നില്‍ക്കുന്ന നമ്മുടെ അഭിവന്ദ്യ 
പിതാക്കന്മാരോടുള്ള ഹൃദയംനിറഞ്ഞ നന്ദി ഞാന്‍ 
അര്‍പ്പിക്കുന്നു. ഇന്നത്തെ ഈ ചരിത്രമുഹൂര്‍ത്തത്തിലും 
ദിവ്ൃശുശ്രൂഷയിലും വന്ന്‌ സംബന്ധിക്കുന്ന വന്ദ്യ 
പിതാക്കന്മാരേയും പ്രത്യേകിച്ച്‌ അര്‍ത്ഥവത്തായ 
ദൈവവചന പ്രഘോഷണം നിര്‍വ്വഹിച്ച്‌ അഭിവന്ദ്യ 
ആര്‍ച്ചുബിഷപ്പ്‌ തോമസ്‌ മാര്‍ കൂറിലോസ്‌ മെത്രാപ്പോലി 
ത്തായെയും പ്രത്യേകം നന്ദിയോടെ ഓര്‍ക്കുന്നു. 


നാമകരണ നടപടികളുടെ അപേക്ഷകരായി (ca- 
nonical petitioners) ആയി 1997 മുതല്‍ ബഥനി ആശ്രമവും 
ബഥനി മഠവും മേരി മക്കള്‍ മഠവും 2011 മുതല്‍ 
തിരുവനന്തപുരം മേജര്‍ അതിരൂപതയും നല്‍കിവരുന്ന 
ഉത്തരവാദിത്വപൂര്‍ണ്ണമായ ശുശ്രൂഷയ്ക്ക്‌ പ്രത്യേകം നന്ദി 
അര്‍പ്പിക്കുന്നു. മേജര്‍ അതിരൂപതയില്‍ നിന്നും അതാതു 
കാലത്തെ സുപ്പീരിയര്‍ ജനറല്‍മാരില്‍ നിന്നും 
ഓദാര്യത്തോടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹന 
ങ്ങള്‍ക്ക്‌ ഏറെ നന്ദി. 


2011 ജൂണ്‍ 14-ന്‌ നാമകരണ നടപടികളുടെ 
ഭാഗമായി അതിരൂപതാ തലത്തിലുള്ള അന്വേഷണ 
കമ്മീഷന്‍ നിയമിതമായി. പാലാ രൂപതാംഗം റവ. 
ഡോക്ടര്‍ മൈക്കിള്‍ വട്ടപ്പലം അച്ചന്‍ എപ്പിസ്‌കോപ്പല്‍ 
ഡെലഗേറ്റായി നിര്‍വൃഹിച്ച ശ്രേഷ്ഠമായ ശുശ്രൂഷയും 
ഉത്തരവാദിത്വവും വിലമതിക്കാനാവാത്തതാണ്‌. 
സി.എസ്‌.ടി. സന്യാസസമൂഹാംഗമായ റവ. ഡോ. സാജു 
അഗസ്റ്റിന്‍ കുത്തോടിപുത്തന്‍പുരയില്‍ സി.എസ്‌.ടി. 
നീതിന്യായ നടത്തിപ്പുകാരനായി (Promoter of Justice) 
നല്‍കിയ അതുല്യമായ സേവനവും നിര്‍ദ്ദേശങ്ങളും 
ഏറെ അനുഗ്രഹകരമായി. തിരുഹൃദയ സന്യാസിനി 
സമൂഹാംഗം റവ. സിസ്റ്റര്‍ ജോസ്‌ മേരി എസ്‌. എച്ച്‌. 
നോട്ടറി എന്ന നിലയില്‍, ശാരീരികമായ ബുദ്ധിമുട്ടു 
കള്‍ക്കിടയിലും, സന്തോഷപൂര്‍വും നല്‍കിയ സന്യാസോ 
ചിതമായ ത്യാഗങ്ങള്‍ക്കും ഉത്തരവാദിത്ത ബോധ 
ത്തിനും നാം ഏറെ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ 
കത്തീരഡല്‍ ഇടവകാംഗം നമുക്ക്‌ ഏറെ അഭിമാനമായി 
രിക്കുന്ന പ്രൊഫ. പുഷ്പ അഗസ്റ്റിന്‍, വൈസ്‌ നോട്ടറി 
എന്ന തലത്തില്‍ കഴിഞ്ഞ 5 വര്‍ഷമായി നടത്തുന്ന ഏറെ 
ശ്രമകരമായ ശുശ്രൂഷ, കുടുംബശുശ്രൂുഷയായിരുന്നു. ശ്രീ 
ജേക്കബ്‌ വി.ജെ.യും പ്രൊഫ. പുഷ്പയും കുടുംബമായി 
നല്‍കിയ സഭാസേവനത്തെ ഏറെ സന്തോഷത്തോടെ 
ഓര്‍ക്കുന്നു. പ്രിയ ബഹു. മൈക്കിളച്ചനും ബഹു. സാജു 
അച്ചനും സിസ്റ്റര്‍ റോസ്‌ മേരിയും സീറോ-മലബാര്‍ 
സഭാംഗങ്ങളാണ്‌. മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
പുനരൈക്യ നാളുകളില്‍ നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 0 


സീറോ-മലബാര്‍ സഭ നല്‍കിയ സ്നേഹത്തിന്റെയും 
പിന്‍ബലത്തിന്റെയും കരം നിങ്ങളിലൂടെ, സ്വര്‍ഗ്ഗരപാപ്തി 
നേടിയ മാര്‍ ഈവാനിയോസ്‌ എന്ന ദൈവദാസന്റെ 
വിശുദ്ധിയെ വിശകലന വിധേയമാക്കി, പഠിച്ച്‌ 
തിരുസിംഹാസനത്തില്‍ എത്തിക്കുന്നതിന്‌ ഇടയായിരി 
ക്കുന്നു. നിങ്ങളോടും നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട 
സഭയോടും മലങ്കര സുറിയാനി കത്തോലിക്കാസഭയുടെ 
ഹൃദയംഗമായ നന്ദി അര്‍പ്പിക്കുന്നു. 


2009 ഡിസം. 15-ല്‍ നാമകരണ നടപടികള്‍ക്കാ 
വശ്യമായ ചരിത്ര കമ്മീഷന്‍ (Historical Commission) 
സ്ഥാപിതമായി. വളരെ ഭാരിച്ച ഉത്തരവാദിത്വമാണ്‌ ഈ 
കമ്മീഷന്‍ നിര്‍വ്വഹിച്ചത്‌. 2009 മുതല്‍ 2016 വരെയുള്ള 
ഈ കാലയളവില്‍ നമ്മുടെ പുണ്ൃപിതാവിനെ 
സംബന്ധിക്കുന്ന ചരിര്രപരമായ എല്ലാ അന്വേഷണ 
ങ്ങളും വിലയിരുത്തലുകളും നടത്തിയതും വിദേശത്തും 
സ്വദേശത്തുമുള്ള വിലയേറിയ രേഖകള്‍ ശേഖരിച്ച 
തുള്‍പ്പെടെയുള്ള ഉത്തരവാദിത്വപൂര്‍ണ്ണമായ ശുശ്രൂഷ 
കള്‍ക്ക്‌ ബഥനി ആശ്രമാംഗമായ ബഹു. ഫാ. ജെയിംസ്‌ 
പുതുപ്പറമ്പില്‍ ഓ.ഐ.സി. ചെയര്‍മാന്‍ എന്ന നിലയിലും 
കോതമംഗലം രൂപതാംഗം ബഹു. ഫാ. ചെറിയാന്‍ 
വാരിക്കാട്ട്‌, തിരുവനന്തപുരം മേജര്‍ അതിരൂപതാംഗ 
ങ്ങളായ ബഹു. ഫാ. പ്രഭീഷ്‌ ജോര്‍ജ്ജ്‌, ബഹു. 
ഫാ. ജോസഫ്‌ പുവത്തുംതറയില്‍ എന്നിവര്‍ കമ്മീഷ 
നംഗങ്ങളായും നല്‍കിയ വിലപ്പെട്ട സേവനങ്ങളെ ഏറ്റം 
നന്ദിയോടെ സ്മരിക്കുന്നു. നിങ്ങളുടെ വലിയ 
ത്യാഗത്തിന്‌ സ്വര്‍ഗ്ഗം കലവറയില്ലാത്ത പ്രതിഫലം 
നിങ്ങള്‍ക്ക്‌ നല്‍കി അനുഗ്രഹിക്കുമാറാകട്ടെ! 


2011 മുതല്‍ നാമകരണ നടപടികളുടെ വൈസ്‌ 
പോസ്റ്റുലേറ്ററായി നിയമിതയായ റവ. സി. ഡോ. സാന്ദ്ര 
എസ്‌. ഐ.സി. യുടെ അതുല്യമായ സമര്‍പ്പണത്തെ 
ആത്മാര്‍ത്ഥമായി ഓര്‍ക്കുന്നു. റോമിലെ വിശുദ്ധരുടെ 
നാമകരണ നടപടികള്‍ക്കായുള്ള തിരുസംഘത്തിലെ 
ഒരു വര്‍ഷം നീണ്ടുനില്‍ക്കുന്ന പ്രത്യേക പരിശീലനം 
നേടിയതു മുതല്‍ ഈ കാലയളവില്‍ നിരവധി 
പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ അനിതരസാധാരണമായ ആത്മ 
സമര്‍പ്പണം സിസ്റ്റര്‍ സാന്ദ്ര നല്‍കിയിട്ടുള്ളത്‌ ഈ 
സമാപനദിനത്തിലേക്ക്‌ നമ്മെ വേഗത്തില്‍ എത്തിക്കു 
ന്നതിന്‌ ഏറെ സഹായിച്ചിട്ടുണ്ട്‌! നമ്മുടെ സഭയുടെ 


നാമത്തിലുള്ള ആത്മാര്‍ത്ഥമായ കൃതജ്ഞത സി. സാന്ദ്ര 
എസ്‌.ഐ.സി.യെ ഞാന്‍ അറിയിക്കട്ടെ! 


നാമകരണ നടപടികളുടെ ഭാഗമായവരും മാര്‍ 
ഈവാനിയോസ്‌ പിതാവിനാല്‍ സ്വന്തമാക്കപ്പെട്ട 
വരുമായ അനേകര്‍ നമ്മുടെ നന്ദി അര്‍ഹിക്കുന്നവരാണ്‌. 
നമ്മുടെ വിവിധ ഭദ്രാസനങ്ങളിലെ ബഹു. വൈദികര്‍, 
വൈദികവിദ്യാര്‍ത്ഥികള്‍, അത്മായ പ്രേഷിതർ, വിവിധ 
സന്യാസസമൂഹങ്ങളിലെ സമര്‍പ്പിതര്‍, അര്‍ത്ഥികള്‍, മറ്റു 
കത്തോലിക്കാ സന്യാസ സമൂഹാംഗങ്ങള്‍, ഇതര 
സഭാംഗങ്ങള്‍, ഇതര സമുദായാംഗങ്ങള്‍ തുടങ്ങി 
അനേകര്‍... ഭാഷാന്തരം ചെയ്തും ഭാഷാ പരിശോധന 
നടത്തിയും ഭാഷാന്തരം ചെയ്ത മുലകൃതിയുമായി 
വീണ്ടും ഒത്തുനോക്കിയും കോപ്പിയെടുത്തും മുദ്രവച്ചും 
പേജുകള്‍ക്ക്‌ നമ്പരിട്ടും തുടങ്ങി അനേക മാസങ്ങളിലെ 
കഠിനാധ്വാനം വിസ്മരിക്കാനാവില്ല. ഏവരുടെയും 
പേരുകള്‍ ഇവിടെ കുറിക്കുക ക്ലേശകരമായതിനാലും 
നാമകരണ നടപടി ക്രമത്തില്‍ ഏര്‍പ്പെട്ട എല്ലാവരെയും 
വിളിച്ചുകുട്ടിയുള്ള ഒരു കൃതജ്ഞതാദിനം ഒക്ടോബര്‍ 
മാസത്തില്‍ നടക്കുന്നതിനാലും അവരെ ഏവരെയും 
ഹൃദയത്തില്‍ സൂക്ഷിക്കുന്നു; മനസുനിറഞ്ഞ 
സന്തോഷത്തോടെ നന്ദി സമര്‍പ്പിക്കുന്നു! 


ദൈവശാസ്ത്ര കമ്മീഷനംഗങ്ങളായി സേവനം 
അര്‍പ്പിച്ചവര്‍ രണ്ടുപേരാണ്‌. ഓഈദ്യോഗികമായും 
പരസ്യമായും അവരുടെ പേരുകള്‍ വെളിപ്പെടുത്താനാ 
വാത്തതിനാല്‍ അവര്‍ രണ്ടുപേര്‍ക്കും ഹൃദയംനിറഞ്ഞ 
നന്ദി ഞാന്‍ സഭയുടെ നാമത്തില്‍ അറിയിക്കുന്നു. 


ബഥനി ആശ്രമം സുപ്പീരിയര്‍ ജനറല്‍ ബഹു. 
ജോര്‍ജ്ജ്‌ തോമസ്‌ കല്ലുങ്കല്‍ ഓ.ഐ.സി. അച്ചന്റെ 
നിര്‍ദ്ദേശ്രപകാരം പോസ്റ്റുലേറ്ററെ സഹായിക്കുന്നതില്‍ 
വ്യക്തിപരമായും പിന്നീട്‌ ബഥനി ആശ്രമത്തിന്റെ 
സുപ്പീരിയര്‍ ജനറല്‍ എന്ന നിലയിലും ബഹു. ജോസ്‌ 
മരിയദാസ്‌ ഓ.ഐ.സി. അച്ചന്‍ നല്‍കിയ ആത്മാര്‍ 
ത്ഥമായ സഹകരണത്തിനും സേവനത്തിനും പ്രത്യേകം 
ഞാന്‍ നന്ദി പറയുന്നു. 


നിരവധി നിരവധി സുമനസ്സുകളുടെ ഹൃദയപൂര്‍വ്വ 
മായ സേവനം നമുക്ക്‌ ഈ ശുശ്രൂഷയ്ക്ക്‌ ലഭ്യമായി 
ട്ടുണ്ട്‌. നമ്മുടെ ഈദ്യോഗികമായ ശുശ്രൂഷാസമിതിയില്‍ 
Assistant to the Copyist ആയി സേവനം ചെയ്യുന്ന 
മാര്‍ത്താണ്ഡം രൂപതാംഗമായ വൈദിക വിദ്യാര്‍ത്ഥി 
ബ്രദര്‍ ആന്റോ ജബിനും പ്രത്യേകം നന്ദി പറയുന്നു. 


നമ്മുടെ സഭാകാര്യാലയത്തിലെ പഴമക്കാരും 
ഇപ്പോഴുള്ളവരുമായ ബഥനി സന്യാസിനികളെയും 
മേരിമക്കള്‍ സന്യാസിനികളെയും കാര്യാലയത്തിന്റെ 
അതാത്‌ കാലത്തെ ഫിനാന്‍സ്‌ ഓഫീസേഴ്‌സ്‌ ആയ 
ബഹു. തോമസ്‌ പാറയ്ക്കല്‍ അച്ചനും ഇപ്പോഴത്തെ 
ബഹു. വര്‍ഗ്ഗീസ്‌ അങ്ങാടിയില്‍ അച്ചനും ഹൃദയ 
ഭാഷയില്‍ നന്ദി പറയുന്നു. തിരുനന്തപുരം മേജര്‍ 
അതിഭദ്രാസന ആര്‍ക്കൈവ്സില്‍ വിലപ്പെട്ട സേവനം 
നല്‍കിയ ബഹു. സിസ്റ്റേഴ്സിനും ബഹു. വൈദികര്‍ക്കും 
വിശിഷ്യാ ചാന്‍സിലര്‍ ആയിരുന്ന ബഹു. കോശി 


ചിറക്കരോട്ട്‌ അച്ചനും ഇപ്പോഴത്തെ ചാന്‍സിലറും 
ഇന്നത്തെ ചടങ്ങുകളുടെ എം.സി.യുമായ വന്ദ്യ മോണ്‍. 
ജോണ്‍ കൊച്ചുതുണ്ടിലച്ചനും പ്രത്യേകമായ നന്ദി 
അര്‍പ്പിക്കട്ടെ! ഇന്ന്‌ ഒരു പ്രവര്‍ത്തിദിവസമായിരുന്നിട്ടും 
അവധിയെടുത്തും ദീര്‍ഘദൂരം യാത്രചെയ്തും ഇന്നത്തെ 
ശുധ്രൂഷയില്‍ സംബന്ധിച്ച നമ്മുടെ എല്ലാ 
ഭദ്രാസനങ്ങളില്‍ നിന്നുമുള്ള ബഹു. വൈദികരോടും 
ബഹു. സിസ്റ്റേഴസിനോടും സഭാമക്കളോടും എനിക്കുള്ള 
സ്നേഹവും നന്ദിയും അര്‍പ്പിച്ചുകൊള്ളട്ടെ! 


നമ്മുടെ പുണ്യപിതാവിന്റെ ചിത്രം വി. പത്രോ 
സിന്റെ ബസിലിക്കായുടെ മട്ടുപ്പാവില്‍ നേരിട്ട്‌ 
കാണുന്നതിനും ത്രോണോസില്‍ നമ്മുടെ പുണ്യ 
പിതാവ്‌ ബഹുമാനിക്ക പ്പെടുന്നതിനുമായി സഭ 
മുഴുവനും തീഷ്ണതയോടെ പ്രാര്‍ത്ഥിക്കുന്ന തീവ്രമായ 
ആത്മീയ ശുശ്രൂഷിലേക്ക്‌ നമുക്ക്‌ പ്രവേശിക്കാം. സ്വര്‍ഗ്ഗം 
അതിനുള്ള നല്‍വരങ്ങള്‍ നമുക്കേവര്‍ക്കും നല്‍കട്ടെ! 
നിങ്ങളെ ഏവരെയും ദൈവം സമൃദ്ധമായി അനു 
ഗ്രഹിക്കട്ടെ! 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


i= 


റോമന്‍ തിരുസംഘതല 
അന്വേഷണനടപടികളുടെ 


ഓദ്യോഗിക ക്രമം 


ഥീലങ്കരയുടെ സൂര്യതേജ്ജസ്സും, മലങ്കര പുനരക്യ 
്രസ്ഥാനത്തിന്റെ ശില്പ്പിയും, മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ പ്രഥമ മ്മെതാപ്പോലിത്തന്‍ 
ആര്‍ച്ചുബിഷപ്പും, തിരുവനന്തപുരം അതിഭ്രദാസന 
ത്തിന്റെ ഒന്നാമത്തെ ആര്‍ച്ചുബിഷപ്പും, ബഥനി 
ആശ്രമത്തിന്റേയും, മഠത്തിന്റേയും, സ്ഥാപകനും, 
മേരിമക്കള്‍സമൂഹത്തിന്റെ സ്ഥാപനത്തിന്‌ ശ്ലൈഹിക 
അനുഗ്രഹവും നല്‍കിയ നമ്മുടെ പുണ്യപിതാവ്‌ 
ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റെ അതിഭ്രദാസനതല 
കാനോനിക അന്വേഷണനടപടികളുടെ ഓദ്യോഗിക 
സമാപനത്തിന്‌ സാക്ഷികളായ വിശ്വാസികളേവര്‍ക്കും, 
മറ്റ്‌ എല്ലാ ദൈവജനത്തിനും തുടര്‍നടപടികളെ കുറിച്ച്‌ 
റോമന്‍ കാനന്‍നിയമ നിര്‍ദ്ദേശ്രപകാരമുള്ള ചെറു 
വിവരണമാണ്‌ ഈ ലേഖനത്തിലൂടെ നല്‍കുവാന്‍ 
ഉദ്ദേശിക്കുന്നത്‌. 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


ഏകദേശം 19 വര്‍ഷങ്ങള്‍ക്കു 
മുമ്പ്‌ ,1997-ല്‍,ആരംഭിച്ചു അതി 
ഭ്രദരാസനതല അന്വേഷണങ്ങളും, 
സ്ഥാപിതമായ കമ്മീഷനുകളുടെ 
ദൌത്യവും സമാപിച്ചിരിക്കുകയാണ്‌. 
72 സാക്ഷികളേയും, 3 ചരിത്രകമ്മീഷ 
നാംഗങ്ങളേയും വിസ്തരിച്ച്‌ എടുത്ത 
തെളിവുകളും, ചരിര്രകമ്മീഷന്‍ 
ശേഖരിച്ചു അതിവിപുലമായ വിവര 
ങ്ങളും, ദൈവശാസ്രതപരിശോധ 
കരുടെ റിപ്പോര്‍ട്ടും റോമില്‍ 
എത്തിക്കഴിഞ്ഞാല്‍ പിന്നെഎര്ത 
നാള്‍ എടുക്കും ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്‌ അള്‍ 
ത്താരവണക്കം അനുവദിച്ചു കിട്ടാന്‍? 
ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ്‌ 
നിങ്ങള്‍ ഏവരും അറിയാന്‍ ആഗ്രഹി 
ക്കുന്നത്‌. അതിഭദ്രാസന തല 
അന്വേഷണകമ്മീഷന്‍ തയ്യാറാക്കി 
വച്ചിരിക്കുന്ന ഡോക്കുമന്‍സ്‌ 210 
ബോക്സുകളിലായി 3 സെറ്റ്‌ കോപ്പി 
കള്‍ ആണ്‌. ഇതില്‍ 70 ബോക്സു 
കള്‍ അതായത്‌ Archetype, അരമന 
യിലെ Archives-@8 സൂക്ഷിക്കുന്നു, മറ്റ്‌ 2 സെറ്റുകള്‍ 


അതായത്‌ Transcript and Public copy 140 Boxes റോമില്‍ 
എത്തിക്കുന്നു. ഈ രേഖകള്‍ റോമിലെത്തി 


ക്കുവാനുള്ള കാനോനിക Carrier ആയി ഞാന്‍ 
നിയോഗിതനായി. Apostolic Nuntiatue-ഒന്റ അനുവാദ 
ത്തോടെ 18 ബനളികളിലായി തയ്യാറാക്കിയ ഡോക്കു 
മെന്‍സ്‌ എയര്‍ കാര്‍ഗോ വഴി റോമില്‍ എത്തിച്ചു. 
റോമിലെ Congregation for the Causes of Sanits-ന്റെ 
ഇപ്പോഴത്തെ കാര്‍ഡിനല്‍ ്രീഫക്റ്റ്‌ H.E. Angelo Cardinal 
Amato അതൃഭിവന്ദ്യ കാതോലിക്കാബാവായുടെ 
സാന്നിദ്ധ്യത്തില്‍ അത്‌ അവിടെ സ്വീകരിച്ചു, 
തുടര്‍ക്രമീകരണങ്ങള്‍ ചെയ്യുന്നു. 


ഏകദേശം ഒരു മാസത്തിനകം ഡോകുമെന്‍സ്‌ 
സ്വീകരിച്ചതിന്റെ സ്ഥിരീകരണം കോണ്‍ഗ്രിഗേഷന്‍ 
നമുക്ക്‌ നല്‍കും. ഇതോടൊപ്പം റോമില്‍ ഈ 
നടപടിക്രമങ്ങള്‍ കൈകാര്യം ചെയ്യാന്‍ ഒരു റിലേറ്ററിനെ 


കോണ്‍ഗ്രിഗേഷന്‍ നിയമിക്കും. തത്സമയം തന്നെ 
പെറ്റീഷനേഴ്സ്‌ നിര്‍ദ്ദേശിക്കുന്ന ഒരു പോസ്റ്റുലേറ്ററിനെ 
റോം അംഗീകരിക്കുകയും അത്‌ സ്ഥിരീകരിക്കുകയും 
ചെയ്യുന്നു. ഈ പോസ്റ്റുലേറ്ററിന്റെ സഹായിയായി 
ഇപ്പോഴത്തെ വൈസ്‌-പോസ്റ്റുലേറ്റര്‍ ബഹു. സിസ്റ്റര്‍ 
സാന്ദ്രയെ നിയമിക്കുവാനുള്ള ആലോചന അതൃഭിവന്ദ്യ 
കാതോലിക്കാബാവാ തിരുമേനി നടത്തിവരുന്നു. 
റിലേറ്റര്‍, പോസ്റ്റുലേറ്റര്‍, പോസ്റ്റുലേറ്ററിന്റെ സഹായി 
എന്നിവരുടെ സാന്നിദ്ധൃത്തില്‍ കോണ്‍ഗ്രിഗേഷ 
നില്‍ ഏല്‍പ്പിച്ച ഡോകുമെന്റേഷന്റെ 18 പെട്ടികള്‍ തുറന്ന്‌ 
പരിശോധിക്കുന്നതു മുതല്‍ റോമന്‍ ഫെയ്സിന്റെ 
തുടക്കമാകുന്നു. ഈ രേഖകളെല്ലാം പഠിച്ചതിനുശേഷം 
റോമില്‍ നിയമിതനാകുന്ന പോസ്റ്റുലേറ്റര്‍ ഈ ഡ്ധന്റെ 
"205100" തയ്യാറാക്കുന്നു. ഇതു കഴിഞ്ഞാല്‍പിന്നെ 
അതിവിപുലമായ പഠനപദ്ധതികളാണ്‌ നടത്തുന്നത്‌. 
മാര്‍പ്പാപ്പയാണ്‌ ഈ കാര്യങ്ങള്‍ക്കെല്ലാംതന്നെ തീരുമാന 
മെടുക്കുന്നതും, Congregation for the Causes of Sanits വഴി 
അതിഭ്രദാസനത്തിന്റെ 


പഠനത്തിന്റെ ഭാഗമായി Theological Commission, Histori- 
cal Commission, The Board of Inquiry എന്നീ കമ്മീഷന്‍സ്‌ 
പ്രവര്‍ത്തിച്ചിരുന്നതുപോലെ തന്നെ റോമിലും ഈ 
വര്‍ത്തനം 3 കമ്മീഷന്‍സിന്റെ നേതൃത്വത്തില്‍ 
നടക്കും. മുന്നു ഘട്ടങ്ങളിലായി 3 കമ്മീഷനുകളാണ്‌ ഇവ 
പഠിച്ച്‌ വിലയിരുത്തുന്നത്‌. ആദ്യമായി 9 അംഗങ്ങള 
ടങ്ങുന്ന പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേകസംഘം ഈ 
ഡോക്കുമന്‍സ്‌ എല്ലാം ചരിത്രപരമായി വിലയിരുത്തും. 
അതു കഴിഞ്ഞാല്‍ പിന്നെ ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയുടെ ജീവിത വിശുദ്ധിയും, 
വിശുദ്ധിയുടെ പരിമളവും, 6 പേര്‍ അടങ്ങുന്ന തിയോള 
ജിക്കല്‍ കമ്മീഷന്റെ പരിശോധനയ്ക്കായി എത്തും. 
ദൈവദാസന്‍ വീരോചിതമായ പുണ്യങ്ങള്‍ അഭ്യസി 
ച്ചിരുന്നുവോ? ദൈവദാസന്‍ ഒരു മാതൃകാപുരുഷ 
നാണോ? എന്നതാണ്‌ ഈ ദൈവശാസ്ത്രകമ്മീഷന്‍ 
പരിശോധിച്ച്‌ വിശദാംശം നല്‍കുന്നത്‌. ഈ 2 ഘട്ടവും 
കഴിഞ്ഞാല്‍ നാമകരണനടപടികളുടെ കോണ്‍ഗ്രി 
ഗേഷനിലെ അംഗങ്ങളായ കര്‍ദ്ദിനാളന്മാരും 


മ്മരെതാന്മാരും ചേര്‍ന്ന ദ3-ാമത്തെ സമിതിയായ 
കാര്‍ഡിനല്‍ കമ്മീഷന്റെ പരിശോധനയ്ക്ക്‌ 
വിധേയമാകും. ഈ 3-90 ഘട്ടത്തിന്റേയും ജോലി 
പൂര്‍ത്തിയായി കഴിഞ്ഞാല്‍ കാര്‍ഡിനല്‍ പ്രീഫക്റ്റ്‌ 
ഇതിന്റെ റിസല്‍റ്റുമായി മാര്‍പ്പാപ്പയെ സമീപിക്കും. 
മാര്‍പ്പാപ്പയാണ്‌ അവസാന തീരുമാനം എടുക്കുന്നത്‌. 
മുമ്പുപറഞ്ഞ ദൈവശാസ്ര്ര-ചരി്ര--കാര്‍ഡിനല്‍ 
കമ്മീഷന്‍ സ്‌ Consultant Bodies മാരതമാണ്‌. അവരുടെ 
വോട്ടിന്റെ, അവരുടെ അഭിപ്രായങ്ങളുടേയും, അവരുടെ 
റെക്കമെന്റേഷന്റേയും,വെളിച്ചത്തിലായിരിക്കും 
മാര്‍പ്പാപ്പയുടെ അവസാന തീരുമാനം. ഇവ ഏതു 
കാലയളവില്‍ തീരും, എന്നതിന്‌ തീര്‍ച്ചയായ ഒരു 
ഉത്തരം പറയുക സാദ്ധ്യമല്ല. 


205100 യുടെ പശ്ചാത്തലത്തില്‍ Historical- Theo- 
logical- and Cardinal Commissions- ന്റെ ശുപാര്‍ശപ്രകാരം 
മാര്‍പ്പാപ്പ അത്‌ സ്വീകരിക്കുമ്പോഴാണ്‌ ദൈവദാസന്‍ 
എന്ന പദവിയില്‍നിന്ന്‌ ധന്യന്‍ എന്ന പദവിയിലേയ്ക്ക്‌ 
മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ ഉയര്‍ത്തപ്പെടുന്നത്‌. ഇത്‌ 


4 


ഒരു നിര്‍ണ്ണായക ഘട്ടമാണെന്ന്‌ നാം ഓര്‍ത്തിരിക്കണം. 
ഇതിനുശേഷം ഇധ്രയുംകാലവും മാനുഷികമായ 
പ്രവര്‍ത്തനങ്ങള്‍ സഭയുടെ പേരില്‍, ദൈവത്തിന്റെ 
പേരില്‍ മനുഷ്യര്‍ നടത്തി. അവയ്ക്കൊക്കേയും 
ഒപ്പുവച്ചത്‌ മനുഷ്യകരങ്ങളാണ്‌. മനുഷ്യകരങ്ങളാല്‍ 
ഒപ്പുവയ്ക്കപ്പെട്ടതായ ഈ Documentations, ഈ 
തീരുമാനങ്ങള്‍ സ്വര്‍ഗ്ഗം കൈയ്യൊപ്പിട്ട്‌ സ്വീകരിക്കണം. 
സ്വര്‍ഗ്ഗം കൈയ്യൊപ്പിട്ട്‌ അത്‌ സ്വീകരിച്ചിരിക്കുന്നു 
എന്നതിന്റെ അടയാളമാണ്‌ ഒരു അത്ഭുതം നടക്കുക 
എന്നുള്ളത്‌. ദൈവശാസ്ത്രവും, വചനശാസ്ര്രവും 
പഠിച്ച നമുക്കെല്ലാം അറിയാം കര്‍ത്താവായ 
യേശുക്രിസ്തു പ്രവര്‍ത്തിച്ച ഓരോ അത്ഭുതവും ഓരോ 
അടയാളങ്ങളായിരുന്നു എന്ന്‌ ദൈവം ദൈവജനത്തിന്‌ 
ഗ്രവര്‍ത്തിക്കുന്ന അടയാളം, രക്ഷയുടെ അടയാളം. 
വിശ്വാസത്തിലേയ്ക്കുള്ള വലിയ ക്ഷണം. അതുമൂലം 
വിശ്വാസത്തിലുള്ള ഒരു വലിയ വര്‍ദ്ധനവ്‌ ഉണ്ടാകുന്നത്‌ 
വചനത്തിന്റെ അടിസ്ഥാനത്തില്‍ നമുക്കെല്ലാവര്‍ക്കും 
അറിയാവുന്നതാണ്‌. അതുപോലെയുള്ള ഒരു 
സംഭവമായിരിക്കണം ഒരു അത്ഭുതം. 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


Miracle എന്നു പറയുമ്പോള്‍ അത്‌ ഒരു supernatural 
event ആണ്‌, അതായത്‌ അതൊരു അതിസ്വാഭാവിക 
സംഭവമാണ്‌. പ്രകൃതിനിയമങ്ങള്‍ക്ക്‌ അതീതമായി 
നടക്കുന്ന സംഭവങ്ങളെ ആണ്‌, ദൈവത്തിന്റെ പ്രത്യേക 
തിരുമനസ്സാല്‍ സംഭവിക്കുന്ന കാര്യങ്ങളെ ആണ്‌ miracle 
എന്നു പറയുന്നത്‌. തളര്‍വാതരോഗിയെ കിടക്കയില്‍ 
കിടത്തി കര്‍ത്താവിന്റെ സന്നിധിയിലേയ്ക്ക്‌ ചുമന്നു 
കൊണ്ടുവരുമ്പോള്‍ “നിന്റെ വിശ്വാസം നിന്നെ 
രക്ഷിച്ചിരിക്കുന്നു, നീ എഴുന്നേറ്റ്‌ നടക്കുക” എന്നു 
പറയുമ്പോള്‍ കിടക്കയുമെടുത്ത്‌ സര്‍വൃജനങ്ങളേയും 
ആശ്ചര്യപ്പെടുത്തികൊണ്ട്‌ തന്റെ വീട്ടിലേയ്ക്ക്‌ 
നടന്നുപോകുന്ന തളര്‍വാതരോഗിയിലുടെ ലഭിക്കുന്നത്‌ 
ദൈവത്തിന്റെ വലിയൊരു അടയാളമാണ്‌. അതു 
പോലെയുള്ള ഒരു അടയാളമാണ്‌ ഒരു അത്ഭുതത്തിലൂടെ 
സംഭവിക്കുന്നത്‌. അത്‌ കണ്ടു നില്‍ക്കുന്നവര്‍ 
അത്ഭുതസ്‌ തംബ്‌ദരാകുന്നു. ഇതുപോലുള്ളതായ 
അധികാരം അഥവാ കഴിവ്‌ മനുഷ്യന്‌ നല്‍കിയ 
ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി വചനത്തില്‍ നാം 
വായിക്കുന്നുണ്ട്‌. അതിനുശേഷം പിന്നെയും 
രേഖപ്പെടുത്തുന്നു, അനേകം പേര്‍ അവനില്‍ വിശ്വസിച്ചു 
എന്ന്‌. ഒരു miracle സംഭവിക്കുമ്പോള്‍ അത്‌ പെട്ടന്നുള്ള 
ഒരനുഭവമായിരിക്കണം. തളര്‍വാതരോഗിയെ ആയുര്‍ 
വേദാശുപ്രതിയില്‍ ഒരു മാസം ചികിത്സിച്ചതുകൊണ്ടല്ല, 
പിന്നെയോ ഒറ്റ വചനത്താല്‍ ഞൊടിനേരത്തില്‍ 
സംഭവിച്ച കാര്യമാണ്‌. അത്ഭുതം നടന്നുകഴിയുമ്പോള്‍ 
ജനം അത്ഭുതസ്തബ്ദരാകുന്നു. അതിന്റെ ഖ്യാതി (fame 
of miracle/holiness) ആ പ്രദേശത്തെല്ലാം വ്യാപിക്കുന്നു. 
അങ്ങനെ അനേകര്‍ വിശ്വാസത്തിലേയ്ക്ക്‌ നയിക്ക 
പ്പെടും. വീണ്ടും അനേകം ആളുകള്‍ കൂടുതല്‍ നന്മ 
്രാപിക്കുന്നതിനായി ദൈവദാസന്റെ കബറിടത്തി 
ലേയ്ക്ക്‌ എത്തിച്ചേരുകയും ആ കബര്‍ വന്ദിച്ച്‌ കൂടുതല്‍ 
അനുഗ്രഹീതരാവുകയും ചെയ്യും. 

നാം ഇപ്പോള്‍ കണ്ടുവരുന്നതും അനുഭവിച്ചുവരുന്ന 
തുമായ വലിയ അനുഗ്രഹങ്ങള്‍ എന്നുപറയുന്നത്‌ 
രോഗശാന്തിയുടേയും, മനഃശാന്തിയുടേയും മറ്റു 
നിരവധിയായ മദ്ധ്യസ്ഥ്രപാര്‍ത്ഥനയിലൂടെയുള്ള 
രോഗസനഖ്യങ്ങളുടേയും ആണ്‌. favors recieved എന്ന 
ഗണത്തില്‍ ആണ്‌ ഇവ ഉള്‍പെടുന്നത്‌. ഇപ്പോള്‍ 
ദൈവദാസന്റെ മദ്ധ്യസ്ഥതയില്‍ പ്രാര്‍ത്ഥിക്കുന്ന ധാരാളം 
ആളുകള്‍ക്ക്‌ മനഃശാന്തിയും ശാരീരികമായ സഖ്യവും, 
ഉദ്ദിഷ്‌ ടകാര്യങ്ങള്‍ സാധിക്കുന്നതിനുള്ള വലിയ 
ദൈവീകാനുധ്രഹങ്ങളും ലഭിക്കുന്നുണ്ട്‌. ഈ 
അനുഗ്രഹത്തില്‍നിന്ന്‌ ഒരു അത്ഭുതം നടക്കാനാണ്‌ 
അടുത്ത നാളുകളില്‍ നാം പ്രാര്‍ത്ഥിക്കേണ്ടത്‌. ഇങ്ങനെ 
ഉണ്ടാകുന്ന ഒരു അത്ഭുതം സ്ഥിരീകരിക്കപ്പെടുമ്പോള്‍, 
പ്രഖ്യാപിക്കപ്പെടുമ്പോള്‍ അത്‌ അതിരൂപതാദ്ധ്യക്ഷന്റെ, 
കാതോലിക്കാബാവായുടെ സന്നിധിയില്‍ എത്തുന്നു. 
അപ്പോള്‍ പിതാവ്‌ മറ്റൊരു Board of Inquiry-യെ ഈ 
അത്ഭുതം പഠിക്കുന്നതിനുവേണ്ടി, അത്‌ സ്ഥിരീകരി 
ക്കുന്നതിനുവേണ്ടി നിയമിക്കും. ഉദാ. ഒരാള്‍ക്ക്‌ 
അത്ഭുതകരമായി ഒരു സൌഖ്യം ഉണ്ടായി അഥവാ ഒരാള്‍ 
അത്ഭുതത്തോട്‌ ചേര്‍ന്നുനില്‍ക്കുന്നു എന്നു മനസ്സിലാ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


കുമ്പോള്‍ അത്‌ സ്ഥിരീകരിക്കുന്നതിനായി, പ്രത്യേകിച്ച്‌ 
രോഗസൌഈഖ്യമാണെങ്കില്‍ അവര്‍ ഡോക്ടേഴ്സിനെ 
സമീപിക്കും. അപ്പോള്‍ അവരോട്‌ ചോദിക്കുന്നത്‌ 
അതിസ്വാഭാവികമായ സംഭവമായിരുന്നോ എന്നാണ്‌. ഈ 
ഡോക്ടറുമാരാണ്‌ അത്‌ പറയേണ്ടത്‌, സ്ഥിരീകരി 
ക്കേണ്ടത്‌, ഇത്‌ പ്രകൃതിക്ക്‌ അഥവാ വൈദ്യ 
ശാസ്രതത്തിന്‌ അതീതമായി നടന്നതാണെന്നും 
അതിനാല്‍ അത്‌ അത്ഭുതത്തില്‍പ്പെടുത്താം എന്നും. 
പിന്നീട്‌ വിശദമായിട്ടുളള പരിശോധനകള്‍ നടത്തി 
സ്ഥിരീകരിക്കുന്നതിനുവേണ്ടിയാണ്‌ Board of Inquiry-aw 
നിയമിക്കുന്നത്‌. ഈ Board of Inquiry രൂപതാതത്തില്‍ 
നടത്തിയതുപോലെയുള്ള സുഷ്മനിരീക്ഷണങ്ങള്‍ 
നടത്തി, കാനോനിക നടപടികളിലൂടെ അത്‌ 
സ്ഥിരീകരിച്ച്‌ റോമില്‍ സമര്‍പ്പിക്കുകയും, റോമന്‍ 
കോണ്‍ഗ്രിഗേഷന്‍ നിയമിക്കുന്ന പ്രത്യേക കമ്മീഷന്‍ 
സ്ഥിരീകരിക്കുകയും ചെയ്തുകഴിയുമ്പോള്‍ അതൊര 
ത്ഭുതമാണെന്ന്‌ പരി. പിതാവ്‌ അംഗീകരിക്കുകയും, 
Blessed അഥവാ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും 
ചെയ്യുന്നു. ആ വലിയ നിമിഷത്തില്യ്ക്കോണ്‍ നാമെല്ലാം 
നോക്കിപാര്‍ക്കുന്നത്‌. തുടര്‍ന്ന്‌ അതുപോലുള്ള ഒരു 
അത്ഭുതം കൂടെ നടക്കുമ്പോഴാണ്‌ ദൈവദാസന്‍ 
വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നത്‌. 


നമുക്കെല്ലാവര്‍ക്കും അറിയാവുന്നതുപോലെ 
ചാവറ അച്ചന്റേയും, വി. അല്‍ഫോന്‍സാമ്മയുടേയും മറ്റ്‌ 
പലരുടേയും നാമകരണനടപടികള്‍ നൂറ്റാണ്ടുകളോ, 
കാല്‍ നൂറ്റാണ്ടുകളോ ഒക്കെ കാലതാമസം വന്നിട്ടുണ്ട്‌. 
എന്നാല്‍ നിരന്തരമായ പ്രാര്‍ത്ഥനയിലൂടെ സ്വര്‍ഗ്ഗം 
യഥാര്‍ത്ഥത്തില്‍ കൈയ്യൊപ്പ്‌ വയ്ക്കുവാനായി ഏറെ 
തീഷ്ണതയോടെ വരുംകാലങ്ങളില്‍ പ്രാര്‍ത്ഥിക്കാം. 
അവസാനമായി എന്നാല്‍ ഏറ്റം സുപ്രധാനമായി ഈ 
അവസരത്തില്‍ വിശ്വാസികളെ ഓര്‍മ്മപ്പെടുത്തുവാനായി 
പരി. സിംഹാസനം ഓര്‍മ്മപ്പെടുത്തുന്നത്‌: Sanctorum 


Mater എന്ന നാമകരണനടപടികളെകുറിച്ചുള്ള പ്രത്യേക 
രേഖയില്‍ 143-90 നമ്പര്‍, 4-90 ഖണ്ഡികയില്‍ 


റവ. ഡോ. മോണ്‍. ജോണ്‍ കൊച്ചുതുണ്ടില്‍ 


തിരുവനന്തപുരം മേജര്‍ അതിരൂപതാ വികാരി ജനറാള്‍ & ചാന്‍സിലര്‍ 


ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ 
മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 


വിശുദ്ധപദ നാമകരണ നടപടികള്‍: 
ഇതുവരെ, ഇപ്പോള്‍, ഇതിനുശേഷം 


ആമുഖം 

ദൈവത്താല്‍ പ്രത്യേകം വിശുദ്ധീകരിക്കപ്പെട്ട, 
പുണ്യജീവിതം നയിച്ച വിശ്വാസികളെ കത്തോലിക്കാ 
തിരുസഭ നിയതമായ കാനോനിക നടപടികളിലൂടെയും, 
ആത്മീയ നല്‍വരങ്ങളിലൂടെയും വിവേചിച്ചറിഞ്ഞ്‌, 
അവരെ വിശുദ്ധരായി ലോകസമക്ഷം പ്രഖ്യാപിക്കുന്നു. 
തിരുസഭയിലെ ഏറ്റവും ശ്രേഷ്ഠവും മഹത്വപൂര്‍ണ്ണവും 
ആദരവര്‍ഹിക്കുന്നതുമായ പദവി ഇതുതന്നെ. ശുശ്രൂഷാ 
പൌരോഹിത്ൃത്തിലെ ഉന്നതസ്ഥാനങ്ങളായ മാര്‍പ്പാപ്പ, 
കര്‍ദ്ദിനാള്‍, മെത്രാന്‍ തുടങ്ങിയ സ്ഥാനമാനങ്ങളെല്ലാം 
വിശുദ്ധിയിലേക്കുള്ള ആത്മീയ കൈവഴികള്‍ മാത്രം. 
വിശുദ്ധരുടെ ഗണത്തില്‍ ചേര്‍ക്കപ്പെടുന്നവര്‍ 
ലോകമെമ്പാടുമുള്ള അള്‍ത്താരയില്‍ പരസ്യമായ 
വണക്കത്തിന്‌ അര്‍ഹരാകുന്നു, പരസ്യ ആരാധനയില്‍ 


ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: It is of extreme importance 
always to refrain from any act that could mislead the faithful into 
thinking wrongly that the closing of the Inquiry necessarly im- 


plies the beatification and canonisation of the Servant of God. 


അപ്പോള്‍ ഈര) closing ceremony നടന്നതുകൊണ്ട്‌ 
വിശുദ്ധപദവിയിലേയ്ക്ക്‌ ഉയര്‍ത്തപ്പെട്ടിരിക്കുന്നു എന്ന 
തെറ്റിധാരണ ജനസമൂഹത്തില്‍, ദൈവജനത്തില്‍ 
പടരുവാന്‍ പാടില്ലാ എന്നും, അള്‍ത്താരയുടെ വണ 
ക്കത്തിന്‌ അല്ലെങ്കില്‍ public veneration or cult ഒഴിവാക്കണ 
മെന്നും പരി. സിംഹാസനം അനുശാസിക്കുന്നു. 
മറ്റൊരുതരത്തില്‍ വീണ്ടും ലളിതമായ ഭാഷയില്‍ 
പറഞ്ഞാല്‍ “ഒരുപോലിങ്ങും മാര്‍ ഈവാനിയോസ്‌ ” 
എന്ന്‌ കുക്കിലിയോനില്‍ ചേര്‍ത്ത്‌ പരസ്യമായി 
ചൊല്ലുവാനോ, പരസ്യമായി മദ്ധ്യസ്ഥ്രപാര്‍ത്ഥന 
നടത്തുവാനോ പാടുള്ളതല്ല. എന്നാല്‍ നമ്മുടെ 
വ്യക്തിപരമായ ദൈവദാസനോടുള്ള ഭക്തി, നമ്മുടെ 
ഭവനങ്ങളിലും, വ്യക്തിപരമായും മറ്റേതുതരത്തിലുമുള്ള 
്രാര്‍ത്ഥനകളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുവാന്‍ നമുക്ക്‌ 
കടമയുണ്ട്‌. അതിലൂടെ AMGA ഈ Cause 
യഥാര്‍ത്ഥത്തില്‍ വിജയിക്കുയുള്ളൂ. നിയമപ്രകാരം 
പ്രത്യേകം ഓര്‍മ്മപ്പെടുത്തേണ്ടതും Keynote Address-EOS 


നല്‍കേണ്ടതുമായ അറിവുകള്‍ ഞാന്‍ ഞാനിവിടെ 
നല്‍കി കഴിഞ്ഞു. ഈ നാമകരണ 
നടപടികളുടെ അതിരൂപതാതല ശുഗധ്രൂഷയില്‍ 
ആദ്യാവസാനം നിരവധിയായിട്ടുള്ളതായ ആളുകള്‍ 
എന്നെ വ്യക്തിപരമായിട്ടും അതുപോലെതന്നെ 
ഒദ്യോഗികമായിട്ടും സഹായിച്ചിട്ടുണ്ട്‌. അവരെയെല്ലാ 
വരേയും കൃതജ്ഞതയോടുകൂടി ഓര്‍ത്തുകൊണ്ട്‌ ഈ 
ലഘുവിവരണം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം 
നമ്മെ അനുഗ്രഹിക്കട്ടെ! നമ്മുടെ ത്യാഗവും, 
പ്രാര്‍ത്ഥനയും, ദൈവമഹത്വത്തിനും, ദൈവദാസന്‍ 
ആര്‍ച്ച്ബിഷപ്പ്‌ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ നാമ 
കരണ നടപടികളുടെ ഫല്പ്രാപ്തിക്കും കാരണമാകട്ടെ. 
പരിശുദ്ധ ദൈവമാതാവിന്റെ മാദ്ധ്യസ്ഥം നമ്മുടെ എല്ലാ 
പ്രവര്‍ത്തനങ്ങള്‍ക്കും എന്നും കോട്ടയായിരിക്കട്ടെ! 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


അവരുടെ നാമങ്ങള്‍ സ്മരിക്കപ്പെടുന്നു. അതുപോലെ, 
അവരുടെ നാമത്തില്‍ ആരാധനാലയങ്ങള്‍ സ്ഥാപിക്ക 
പ്പെടുകയും, തിരുനാളുകള്‍ ആഘോഷിക്കുകയും, 
അവരുടെ തിരുശേഷിപ്പുകള്‍ക്ക്‌ പ്രത്യേക ആദരവ്‌ 
നല്‍കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു വ്യക്തിയെ 
വിശുദ്ധനോ വിശുദ്ധയോ ആയി പരിഗണിക്കുക 
്രധാനമായും മൂന്നു ഘട്ടങ്ങളിലൂടെ നടത്തുന്ന 
സുതാര്യവും, വസ്തുനിഷ്ഠവുമായ പഠനങ്ങളുടെയും, 
പരിശോധനയുടെയും പശ്ചാചത്തലങ്ങളിലാണ്‌. ഇതില്‍ 
പ്രഥമ തലം രൂപതയ്ക്കകത്ത്‌ നടത്തപ്പെടുന്നു. രണ്ടാം 
ഘട്ടം റോമിലെ വിശുദ്ധരുടെ നാമകരണ നടപടികള്‍ 
ക്കുള്ള തിരുസംഘത്തില്‍ നിര്‍വ്ൃഹിക്കപ്പെടുന്നു. മൂന്നാം 
ഘട്ടത്തില്‍ പരിശുദ്ധ മാര്‍പ്പാപ്പാ തിരുമേനി മുകളില്‍ 
പറഞ്ഞ രണ്ടു ഘട്ടങ്ങളിലെ പരിശോധനാ ഫലങ്ങളെ 
അംഗീകരിച്ച്‌ പ്രഖ്യാപിക്കുന്നു. 


മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ ജീവിത 
വിശുദ്ധിയെ സംബന്ധിച്ച്‌ ആര്‍ക്കും ലേശം സംശയമില്ല. 
അതുകൊണ്ടുതന്നെയാണ്‌ ആയിരങ്ങള്‍ ആ 
പുണ്യതാതന്റെ സ്വര്‍ഗ്ഗീയ മാദ്ധ്യസ്ഥം നിരന്തരം 
തേടിക്കൊണ്ടിരിക്കുന്നത്‌. എന്നാല്‍, ഇപ്രകാരം 
ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളുടെ കീര്‍ത്തി പുണ്യ 
പരിമളമായി എങ്ങും പ്രസരിക്കുമ്പോള്‍, അത്‌ 


സാക്ഷ്യങ്ങളായി തീരുമ്പോള്‍, അവയൊക്കെ അന്വേഷണ 
വിധേയമായി തെളിയിക്കപ്പെടുമ്പോള്‍ മാത്രമാണ്‌ 
ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയെ 
ധന്യനും, വാഴ്ത്തപ്പെട്ടവനും അവസാനം വിശുദ്ധനു 
മായി കത്തോലിക്കാ തിരുസഭ ഓഈദ്യോഗികമായി 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 H 


പ്രഖ്യാപിക്കുന്നത്‌. ആഗോള കത്തോലിക്കാസഭയില്‍ 
ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയെ ഒരു 
വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന്റെ ആദ്യഘട്ട 
നടപടികള്‍, അതായത്‌ രൂപതാതലത്തിലുള്ള 
അന്വേഷണങ്ങളും (പാര്‍ത്ഥനാനിര്‍ഭരമായ പഠനങ്ങളു 
മാണ്‌ ഇക്കഴിഞ്ഞ 2016 ആഗസ്റ്റ്‌ 25-ന്‌ പട്ടം സെന്റ്‌ 
മേരീസ്‌ കത്തീഗ്രല്‍ ദൈവാലയത്തില്‍ ഓദ്യോഗിക 
മായി സമാപിച്ചത്‌. ഈ ഘട്ടത്തില്‍ നടന്ന കാനോനിക 
അന്വേഷണ -പഠന നാള്‍വഴികളുടെ അടരുകള്‍ ഒരു 
ചരിത്രമായി രേഖപ്പെടുത്തുകയാണ്‌ ഈ ലേഖനത്തിന്റെ 
അടിസ്ഥാന ലക്ഷ്യം. 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
യുടെ നാമകരണവുമായി ബന്ധപ്പെട്ട്‌ തിരുവനന്തപുരം 
മേജര്‍ അതിഭ്രദാസനതലത്തില്‍ ഇതുവരെ നടന്നിട്ടുള്ള 
നടപടികളെ പ്രധാനമായും രണ്ടു ഘട്ടങ്ങളിലായി 
വീക്ഷിക്കുക തീര്‍ത്തും യുക്തിസഹമാണ്‌. നയ്യാമിക 
ചട്ടക്കൂടുകള്‍ക്കു പുറത്ത്‌, ഓദ്യോഗിക പരിവേഷങ്ങ 
ളില്ലാതെ ഈ വിഷയത്തില്‍ നടന്നുകൊണ്ടിരുന്ന 
ദൈവീകമായ ഒരു പ്രാഥമിക തലമുണ്ട്‌. അതുപോലെ 
തന്നെ, കാനോനികമായി നടത്തപ്പെട്ട ഒരു രണ്ടാം 
ഘട്ടവും. ഇതിലെ ഒന്നാഘട്ടം രണ്ടാംഘട്ടത്തിന്‌ 
വഴിവെട്ടമായി എന്നു പറയുന്നതായിരിക്കും കൂടുതല്‍ 
ശരി. 
ഇതുവരെ (1953-1997) 

ഭാഗ്യസ്മരണാർഹനായ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനി ദിവംഗതനായ 1953 ജൂലൈ 15 മുതല്‍, 
നാമകരണ നടപടികള്‍ക്ക്‌ ആരംഭംകുറിച്ച 1997 ജൂലൈ 
15-ന്‌ ഇടയിലുള്ള കാലഘട്ടത്തെ ഭക്തിസാന്ദ്രമായ 
ഗ്രഥമതലമെന്ന്‌ വിളിക്കാവുന്നതാണ്‌. തിരുമേനി 
ജീവിച്ചിരുന്ന കാലത്ത്‌ സഭയ്ക്കകത്തും പുറത്തുമുള്ള 
വിശാലമനുഷ്യ സമൂഹം പിതാവിനെ വളരെ വലിയ 
ആദരവോടെയാണ്‌ കണ്ടിരുന്നത്‌. പണ്ഡിതനും 
പാമരനും, പണക്കാരനും പാവപ്പെട്ടവനും, രാഷ്ട്രീയ 
പ്രവര്‍ത്തകരും സാംസ്കാരിക നേതാക്കളും, രാജാ 
ക്കന്മാരും സാധാരണക്കാരും എല്ലാം അതിലുള്‍പ്പെടുന്നു. 
തിരുവനന്തപുരം സെന്റ്‌ മേരീസ്‌ കത്തീര്ഡലിന്റെ 
പ്രധാന അള്‍ത്താരയുടെ അടിഭാഗത്ത്‌ സ്ഥിതിചെയ്യുന്ന 
തിരുമേനിയുടെ പുണ്യകബറിടം 1953 കാലഘട്ടം മുതല്‍ 
അനേകര്‍ക്ക്‌ ആശ്വാസവും, അത്ഭുതകരമായ 
വെളിച്ചവും, സ്വര്‍ഗ്ഗീയ നല്‍വരങ്ങളും പകര്‍ന്നു നല്‍കി 
എന്നതിന്‌ ചരിത്രംതന്നെ സാക്ഷി. ധാരാളം മനുഷ്യര്‍ 
ജാതിമതഭേദമന്യേ വ്യക്തികളായും കുടുംബമായും ഈ 
കബറിടത്തില്‍ വന്ന്‌ പ്രാര്‍ത്ഥിക്കുക പതിവു 
കാഴ്ചയായിരുന്നു. ബഹുമാനപ്പെട്ട വൈദികര്‍ 
വിശ്വാസികളോടൊത്ത്‌ കബറിടത്തോടു ചേര്‍ന്നുള്ള 
അള്‍ത്താരയില്‍ വിശുദ്ധ കുര്‍ബ്ബാന അര്‍പ്പിച്ചിരുന്നു. 
ചുരുക്കത്തില്‍, തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന 
കബറിടം അന്നും ഇന്നും എല്ലാവര്‍ക്കും ഒരു ആത്മീയ 
പുണ്യസങ്കേതമാണ്‌. 

1954 മുതല്‍ വന്ദ്യപിതാവിന്റെ ഓര്‍മ്മപ്പെരുന്നാള്‍ 
എല്ലാ ജൂലൈ 15-നും ഭക്ത്യാദരവുകളോടെ പട്ടം 
ഭദ്രാസന ദൈവാലയത്തില്‍ നടന്നുവന്നു. ഇതോടനു 
ബന്ധിച്ച്‌ സഭയുടെ മെത്രാപ്പോലീത്തന്‍ ആര്‍ച്ചുബിഷപ്പ്‌ 
ഒരു ഇടയലേഖനം അല്ലെങ്കില്‍ സര്‍ക്കുലര്‍ സഭാവിശ്വാ 


സികള്‍ക്കു മുഴുവനും അയക്കുക പതിവാണ്‌. 
ആഘോഷമായ വിശുദ്ധ കുര്‍ബ്ബാന, അനുസ്മരണാ 
പ്രഭാഷണം, കബറിങ്കലുള്ള ധുപ്രപാര്‍ത്ഥന, നേര്‍ച്ച 
വിളമ്പ്‌ ഇവയൊക്കെയായിരുന്നു ഇതിലെ ആഘോഷ 
ങ്ങള്‍. ഏതാനും വര്‍ഷങ്ങള്‍ക്കുശേഷം മാര്‍ ഈവാനി 
യോസ്‌ അവാര്‍ഡും എണ്‍ഡോവ്മെന്റുകളും ഈ 
അവസരത്തില്‍ നല്‍കുവാന്‍ തുടങ്ങി. നിരവധി 
വൈദികരും സന്യാസ്തരും വിശ്വാസികളും ഈ 
അനുഗ്രഹകരമായ കര്‍മ്മങ്ങളില്‍ എപ്പോഴും പങ്കു 
ചേര്‍ന്നിരുന്നു. 


1978 മുതല്‍ ആദരണീയനായ തിരുവനന്തപുരം 
അതിരൂപതയിലെ വൈദികനായ ബഹു. ഡൊമിനിക്‌ 
സഖറിയാസച്ചന്‍ പ്രാര്‍ത്ഥിച്ച്‌ നേതൃത്വം കൊടുത്ത ഒരു 
ചെറുതീര്‍ത്ഥാടക സംഘം കാഷായ വസ്ത്രം ധരിച്ച്‌, 
പെരുനാട്ടിലെ മുണ്ടന്‍മലയില്‍ നിന്ന്‌ ദൈവസ്തുതികള്‍ 
ആലപിച്ച്‌ കാല്‍നടയായി വന്ദ്യപിതാവിന്റെ കബറിങ്കല്‍ 
എത്തുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം ഏതാനും 
വൈദികരും അത്മായരും ഈ തീര്‍ത്ഥയാര്രയില്‍ 
പങ്കുചേര്‍ന്നു. ദൈവാനുഗ്രഹത്താല്‍, ക്രമേണ ഈ 
തീര്‍ത്ഥാടനപദയാര്ര വളരുവാനും വലിയ സാക്ഷ്യ 
മാകുവാനും തുടങ്ങി. കാലാന്തരത്തില്‍ സഭാതലവനും 
പിതാക്കന്മാരും എല്ലാവരും ഒന്നിച്ചുനടക്കുന്ന ഒരു 
പുണ്യയാത്രയായി അതു പരിണമിക്കുകയും ചെയ്തു. 
ഈ  യഠ്രതയിലൂടെ വിശ്വാസികള്‍ നിരവധി 
അത്ഭുതകരമായ അനുഭവങ്ങള്‍ക്ക്‌ സാക്ഷികളായി. 
തിരുവനന്തപുരം അതിരൂപതയുടെ വൈദികപരിശീലന 
കേന്ദ്രമായ സെന്റ്‌ അലോഷ്യസ്‌ മൈനര്‍ സെമി 
നാരിയിലെ വൈദികരും വൈദികവിദ്യാര്‍ത്ഥികളും 
ആഴ്ചയിലൊരു ദിവസം കബറിങ്കല്‍ ധ്യാനവും 
യാമ്രപാര്‍ത്ഥനയും വിശുദ്ധ കൂര്‍ബ്ബാനയും നടത്തി 
യിരുന്നു. ചുരുക്കത്തില്‍, ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ 
മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ ജീവിതസമര്‍പ്പണവും 
അന്നും ഇന്നും അനേകായിരങ്ങള്‍ക്ക്‌ ഒരു വിശുദ്ധ 
സാക്ഷ്യമായിരുന്നു. തിരുമേനിയുടെ ആഴമായ 
ദൈവസ്നേഹവും പ്രാര്‍ത്ഥനയും പരിശുദ്ധ മാതാവി 
നോടുള്ള അകമഴിഞ്ഞ ഭക്തിയും, സര്‍വതും 
ഉപേക്ഷിച്ചുള്ള സന്യാസവും, സഭയുടെ ഐക്യ 
ത്തിനായുള്ള ധീരമായ പോരാട്ടവും, സുവിശേഷ 
വല്‍ക്കരണത്തിനായുള്ള തീഷ്ണതയും ആണ്‌ ഇതിന്‌ 
നിദാനമായി വര്‍ത്തിച്ചത്‌. അനൌപചാരികമായ 
ഭക്ത്യാദരവുകളുടെ പ്രകടനങ്ങളും തീര്‍ത്ഥാടനവു 
മൊക്കെയാണ്‌ തിരുമേനിയുടെ കാനോനികമായ 
നാമകരണ നടപടികള്‍ക്കുള്ള രണ്ടാം ഘട്ടത്തിന്‌ 
വഴിതെളിച്ചുവെന്നത്‌ ഇതില്‍ നിന്നും സുവിദിതമാണ്‌. 
ഇപ്പോള്‍ (1997-2016) 

ഭാഗ്യസ്മരണാർഹനായ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയുടെ വിശുദ്ധ നാമകരണ 
നടപടികളുടെ രണ്ടംഘട്ടം തീര്‍ത്തും നദ്യോഗികവും 
സുദീര്‍ഘവുമാണ്‌. നിയതമായ നയ്യാമിക പശ്ചാത്ത 
ലത്തിലാണ്‌ അവ നടത്തപ്പെട്ടിരിക്കുന്നത്‌. 1997 ജൂലൈ 
15-ന്‌ തുടക്കംകുറിച്ച അതിഭദ്രാസനതല നാമകരണ 
നടപടികള്‍ 2016 ആഗസ്റ്റ്‌ 25-നാണ്‌ ഈദ്യോഗികമായി 
പര്യവസാനിച്ചത്‌. ഭാഗ്യസ്മരണാർഹനായ ആര്‍ച്ചു 
ബിഷപ്പ്‌ സിറില്‍ മാര്‍ ബസേലിയോസ്‌ തിരുമേനി 


തുടങ്ങിവച്ച നടപടിക്രമങ്ങള്‍ 2007 മുതല്‍ മേജര്‍ 
ആര്‍ച്ചുബിഷപ്പ്‌ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലി 
ക്കാബാവാ അതീവ ജാഗ്രതയോടും അതിലേറെ 
വ്യക്തിപരമായ ആത്മസമര്‍പ്പണത്തോടെയും പൂര്‍ത്തി 
യാക്കി. അനേക വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും 
കൂട്ടായുള്ള ത്യാഗവും പരിശ്രമവും അതിന്‌ പിന്‍ 
ബലമായി എന്നുള്ളതും വസ്തുത തന്നെ. ഇപ്രകാരം 
നിര്‍വ്ൃഹിക്കപ്പെട്ട രണ്ടാം ഘട്ടത്തിന്റെ ഒരു സംക്ഷിപ്ത 
രൂപമാണ്‌ താഴെവിവരിക്കുന്നത്‌. 


1. കാനോനികമായ അപേക്ഷ സമര്‍പ്പണം: 


1997 ജൂലൈ 15-ന്‌ നാമകരണ നടപടികള്‍ 
ആരംഭിക്കുന്നതിനുള്ള പ്രഥമ കാനോനിക അപേക്ഷ 
ബഥനി സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയര്‍ 
ജനറലായിരുന്ന പെരിയ ബഹു. ജെറോം പീടികപ്പറമ്പില്‍ 
ഓ.ഐ.സി., ബഥനി സന്യാസിനി സമൂഹത്തിന്റെ 
സുപ്പീരിയര്‍ ജനറല്‍ മദര്‍ ഫിലോമിന എസ്‌.ഐ.സി.., 
മേരീമക്കള്‍ സന്യാസിനീ സമൂഹത്തിന്റെ സുപ്പീരിയര്‍ 
ജനറല്‍ മദര്‍ ഫെലിക്സ്‌ ഡി.എം. എന്നിവര്‍ ചേര്‍ന്ന്‌ 
തിരുനന്തപുരം മ്മെതാപ്പോലീത്തന്‍ ആര്‍ച്ചുബിഷപ്പ്‌ 
അഭിവന്ദ്യ സിറില്‍ മാര്‍ ബസേലിയോസ്‌ തിരുമേനി 
സമക്ഷം സമര്‍പ്പിച്ചു. പ്രസ്തുത അപേക്ഷ 
സ്വീകരിച്ചുകൊണ്ട്‌ ആവശ്യമായ അടിയന്തിര 
നടപടികള്‍ക്ക്‌ വന്ദ്യപിതാവ്‌ തുടക്കം കുറിച്ചു. 


2, നാമകരണ നടപടികളുടെ പൊതുപ്രഖ്യാപനം 


നാമകരണ നടപടികള്‍ക്കായുള്ള അപേക്ഷസമര്‍പ്പ 
ണത്തിനു ശേഷം 1998 ഫ്രെബുവരി 25-ന്‌ അതു 
സംബന്ധിച്ചുള്ള പൊതു പ്രഖ്യാപനം പട്ടം സെന്റ്‌ 
മേരീസ്‌ കത്തീരഡല്‍ ദൈവാലയത്തില്‍ അഭിവന്ദ്യ 
സിറില്‍ മാര്‍ ബസേലിയോസ്‌ മെത്രാപ്പോലീത്താ 
നിര്‍വ്വഹിച്ചു. അന്നേദിവസം രാവിലെ 8 മണിക്ക്‌ 
പിതാവിന്റെ മുഖ്യകാര്‍മ്മികത്വത്തില്‍ നടന്ന ആഘോ 
ഷമായ വി. സമൂഹബലിയില്‍ മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭയിലെ ശ്രേഷ്ഠാചാര്യന്മാരും ധാരാളം 
വൈദികരും സന്യസ്തരും ദൈവജനവും സന്നിഹി 
തരായിരുന്നു. വിശുദ്ധ കൂര്‍ബ്ദാന മധ്യേ അഭിവന്ദ്യ 
പിതാവ്‌ നാമകരണനടപടികളെക്കുറിച്ച്‌ സവിസ്തരം 
പ്രതിപാദിച്ചു. തുടര്‍ന്ന്‌ അഭിവന്ദ്യ തോമസ്‌ മാര്‍ 
കൂറിലോസ്‌ തിരുമേനി അനുസ്മരണാ സന്ദേശം നല്‍കി 
(തിരു. അതി. ബുള്ളറ്റിന്‍ വാല്യം 9, 1998 മാര്‍ച്ച്‌, ലക്കം3). 
ഈ വിഷയങ്ങള്‍ ഉള്‍ക്കൊള്ളിച്ചുകൊണ്ട്‌ അഭിവന്ദ്യ 
സിറില്‍ മാര്‍ ബസേലിയോസ്‌ മെത്രാപ്പോലീത്താ 
സഭാമക്കള്‍ ഏവര്‍ക്കും ഒരു കല്‍പ്പന അയയ്ക്കുകയും 
ചെയ്തു (പ്രോട്ടോ. നം. പി.എല്‍. 6/98). 
3. പോസ്റ്റുലേറ്റര്‍ നിയമനം 


അതിരൂപതാ തലത്തിലുള്ള നാമകരണ നടപടി 
കളുടെ അന്വേഷണ -പഠനങ്ങളുടെ ഉത്തരവാദിത്തം 
വാദിഭാഗത്തുനിന്ന്‌ വസ്തുനിഷ്ഠമായി നടത്തുന്നതിനും 
അതിനാവശ്യമായ നയ്യാമിക ക്രമീകരണങ്ങള്‍ നടപ്പി 
ലാക്കുന്നതിനും ഒരു പോസ്റ്റുലേറ്ററെ നിയമിക്കുക 
എന്നുള്ളതായിരുന്നു തുടര്‍നടപടി. അതിന്‍പ്രകാരം 1998 
ഫെബ്രുവരി 25-ന്‌ റവ. ഡോ. ആന്റണി വലിയവിളയില്‍ 
ഓ.ഐ.സി. യെ നാമകരണ നടപടികളുടെ പോസ്റ്റു 
ലേറ്ററായി നിയമിച്ചു. 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


4. നാമകരണ നടപടികള്‍ക്കായുള്ള ഓഫീസ്‌ 
സ്ഥാപനം 


തിരുവനന്തപുരം പട്ടം സെന്റ്‌ മേരീസ്‌ 
അതിഭ്രദാസന ദൈവലയത്തിലെ കബറിടത്തോടനു 
ബന്ധിച്ച്‌ നാമകരണ നടപടികള്‍ക്കായുള്ള ഒരു പ്രത്യേക 
ഓഫീസ്‌ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ 45-00 
ഓര്‍മ്മപ്പെരുനാള്‍ ദിനമായ 1998 ജൂലൈ 15-ന്‌ 
ഗ്രവര്‍ത്തനമാരംഭിച്ചു. നാമകരണനടപടികളുമായി 
ബന്ധപ്പെട്ട കാര്യങ്ങള്‍ അറിയിക്കുന്നതിനും പിതാവിന്റെ 
മദ്ധ്യസ്ഥതയില്‍ ഉദ്ദിഷ്ഠകാര്യങ്ങള്‍ സാധിച്ചവരുടെ 
സാക്ഷ്യങ്ങള്‍ രേഖപ്പെടുത്തുന്നതിനുമാണ്‌ ഇപ്രകാരം 
ഒരു ഓഫീസ്‌ സ്ഥാപിതമായത്‌ (തിരു. അതി. ബുള്ളറ്റിന്‍ 
വാല്യം 3, 1998 ആഗസ്റ്റ്‌, ലക്കം 8). 
5. പോസ്റ്റുലേറ്ററുടെ ഈദ്യോഗികമായ 

അപേക്ഷാസമര്‍പ്പണം 

തുടര്‍ന്നുവന്ന ഏഴുവര്‍ഷങ്ങളുടെ ഇടവേളയില്‍ 
നാമകരണനടപടികളുടെ പോസ്റ്റുലേറ്റര്‍ ബഹു. ആന്റണി 
വലിയവിളയില്‍ ഓ.ഐ.സി. അച്ചന്‍ ഇതുമായി 
ബന്ധപ്പെട്ട നാനാവിഷയങ്ങളെ അപഗ്രഥിച്ച്‌ സുക്ഷ്മ 
പഠനങ്ങള്‍ നടത്തി. തുടര്‍ന്ന്‌ അപേക്ഷകരുമായി 
ആലോചിച്ച്‌ കാനോനിക നടപടി ആരംഭിക്കുന്നതിനുള്ള 
ഓദ്യോഗിക അപേക്ഷ തയ്യാറാക്കി 2005 ജൂലൈ 15-ന്‌, 
ഇതിനോടകം മേജര്‍ ആര്‍ച്ചുബിപ്പ്‌- കാതോലിക്കാ 
ബാവായായി ഉയര്‍ത്തപ്പെട്ട മോറാന്‍ മോര്‍ സിറില്‍ 
ബസേലിയോസ്‌ ബാവാതിരുമേനിയുടെ മുമ്പാകെ 
സമര്‍പ്പിച്ചു. പ്രസ്തുത അപേക്ഷ തിരുമേനി സ്വീകരിച്ചു. 


6. സന്തോഷ സന്താപങ്ങളുടെ ഇടനാഴിയില്‍ 


2007 ജനുവരി 18-ന്‌ മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌ സിറില്‍ 
ബസേലിയോസ്‌ കാതോലിക്കാബാവാ കാലം ചെയ്തു. 
നാമകരണ നാള്‍വഴിയിലെ ഒരു സങ്കടകാഴ്ചയായി 
അതുമാറി. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്ന 
യേശുനാഥന്റെ വചസ്സുകള്‍ വീണ്ടും അന്വര്‍ത്ഥമായി. 
2007 മാര്‍ച്ച്‌ 5-ന്‌ മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയുടെ പരിശുദ്ധ എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോസ്‌ 
തിരുവല്ലാ ആര്‍ച്ചുബിഷപ്പായിരുന്ന ഐസക്‌ മാര്‍ 
ക്ലീമീസ്‌ മെത്രാപ്പോലീത്തായെ സഭയുടെ തലവനും 
പിതാവും, തിരുവനന്തപുരം മേജര്‍ അതിഭ്രദാസ 
നത്തിന്റെ അദ്ധ്യക്ഷനുമായി തെരഞ്ഞെടുത്തു. ഈ 
തെരഞ്ഞെടുപ്പ്‌ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
നാമകരണ നടപടികളെ സംബന്ധിച്ച്‌ തീര്‍ത്തും 
അര്‍ത്ഥസമ്പൂര്‍ണ്ണവും ഫലപ്രദവുമായ ഒരു കാല 
ഘട്ടമായിരുന്നു എന്നുള്ളതിന്‌ ചരിത്രം തന്നെ സാക്ഷി. 


7. ദൈവദാസപദവി പ്രഖ്യാപനം 


മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
കാതോലിക്കാബാവാ ഇത്രയുകാലം നടന്ന നാമകരണ 
നടപടികള്‍ വിശദമായി പരിശോധിക്കുകയും പോസ്റ്റു 
ലേറ്ററോട്‌ തല്‍സ്ഥാനത്ത്‌ തുടരാനും അനന്തരനടപടി 
കള്‍ക്കായുള്ള നിര്‍ദ്ദേശങ്ങളും നല്‍കുകയും ചെയ്തു. 
നാമകരണ നടപടികള്‍ സംബന്ധിച്ചുള്ള വിശദ 
വിവരങ്ങള്‍ കാതോലിക്കാബാവാ മലങ്കര കത്തോലിക്കാ 
സഭയുടെ പരിശുദ്ധ എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോസില്‍ 
അവതരിപ്പിച്ചു. നാമകരണനടപടികളുടെ അടുത്ത 
ഘട്ടമെന്ന നിലയില്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയെ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കാ ബാവാ തിരുമേനി 
ദൈവദാസനായി ഓഈദ്യോഗികമായി പ്രഖ്യാപിച്ചു 
(പ്രോട്ടോ. നം. സി.പി.എല്‍. 4/2008). അങ്ങനെ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനി തിരുസഭയില്‍ ദൈവദാ 
സനായി അറിയപ്പെടുകയും ചെയ്തു. 


8. തടസ്സം ഒഴിവാക്കിത്തീര്‍ക്കുന്ന ഓദ്യോഗിക രേഖ 


വന്ദ്യപിതാവിന്റെ നാമകരണ നടപടികളുടെ 
ഭാഗമായി റോമിലെ വിശുദ്ധരുടെ നാമകരണ 
നടപടികളുടെ അപ്പസ്തോലിക തിരുസംഘത്തിലേക്ക്‌ 
തടസ്സമില്ലാതെ നാമകരണ നടപടികള്‍ തുടര്‍ന്നു 
കൊണ്ടുപോകുവാനുള്ള രേഖാമൂലമുള്ള ഉറപ്പ്‌ 
ലഭിക്കുന്നതിനായി (Nihil Obstat) മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌ 
-കാതോലിക്കോസ്‌ അപേക്ഷ സമര്‍പ്പിച്ചു. പ്രസ്തുത 
തിരുസംഘം തടസ്സങ്ങള്‍ ഇല്ലാ എന്ന്‌ അറിയിച്ചു 
കൊണ്ടുള്ള ഓദ്യോഗിക കത്ത്‌ (Prot. No. 2829, Nov. 11, 
2009) കാതോലിക്കാബാവായ്ക്ക്‌ നല്‍കുകയും ചെയ്തു. 


9. കബര്‍ ചാപ്പല്‍ വിപുലീകരണം 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
യുടെയും, സഭയുടെ തലവന്‍മാരായിരുന്ന ആര്‍ച്ചു 
ബിഷപ്പ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനി 
യുടെയും, സഭയുടെ പ്രഥമ മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌ - 
കാതോലിക്കാബാവായായിരുന്ന മോറാന്‍ മോര്‍ സിറില്‍ 
ബസേലിയോസ്‌ തിരുമേനിയുടെയും ഭാതീകശരീരങ്ങള്‍ 
സ്ഥിതിചെയ്യുന്ന കബര്‍ ചാപ്പല്‍ വിസ്തൃതമാക്കി 
നല്‍കുവാന്‍ അത്ൃഭിവന്ദ്യ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
കാതോലിക്കാ ബാവാ തീരുമാനിച്ചു. കാരണം, ധാരാളം 
തീര്‍ത്ഥാടകര്‍ ഇതിനോടകം കബറിടത്തിലെ നിത്യ 
സന്ദര്‍ശകരായി എത്തുന്നുണ്ടായിരുന്നു.വിശ്വാസികള്‍ക്ക്‌ 
സ്വശ്ചമായി (പാര്‍ത്ഥിക്കുവാനുള്ള അന്തരീക്ഷം 
ആവശ്യമാണെന്ന്‌ തിരിച്ചറിഞ്ഞ്‌, കാതോലിക്കാബാവ 
തിരുമേനി ചാപ്പല്‍ വിപുലീകരണ ശ്രമങ്ങളാരംഭിച്ചു. 2008 
ജൂലൈ 5-1 മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
കാതോലിക്കാബാവാ, പുതുക്കി പണിത കബര്‍ ചാപ്പല്‍ 
കൂദാശ ചെയ്തു. മാത്രമല്ല, 2011 സെപ്റ്റംബര്‍ 18-ന്‌ കബര്‍ 
ചാപ്പലിനോട്‌ ചേര്‍ന്ന്‌ ഒരു നിത്യാരാധാന ചാപ്പല്‍ 
കാതോലിക്കാബാവാ തിരുമനസ്സുകൊണ്ട്‌ ആശീര്‍വദിച്ച 
നല്‍കുകയും ചെയ്തു. കബര്‍ സന്ദര്‍ശിക്കുന്നവര്‍ക്ക്‌ ഇത്‌ 
വലിയ ഒരനുഗ്രഹവും ആത്മീയ നിറവുമായി. 


10. ചരിത്ര കമ്മീഷന്റെ സ്ഥാപനം 


നാമകരണ നടപടികളുടെ ഭാഗമായി വിവിധ 
കമ്മീഷനുകള്‍, അന്വേഷണ സംഘം ഇവയൊക്കെ 
സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത നയ്യാമിക 
ഘട്ടങ്ങള്‍. അതിന്‍പ്രകാരം, 2009 ഡിസം. 15-ന്‌ ചരിത്ര 
കമ്മീഷന്‍ കാതോലിക്കാബാവാ ഈദ്യോഗികമായി 
സ്ഥാപിച്ചു. ഇതിന്റെ ചെയര്‍മാനായി റവ. ഡോ. 
ജെയിംസ്‌ പുതുപ്പറമ്പില്‍ ഓ.ഐ.സി.യും, അംഗങ്ങളായി 
റവ. ഡോ. ചെറിയാന്‍ വാരിക്കാട്ടും റവ. ഫാ. പ്രഭീഷ്‌ 
ജോര്‍ജ്ജ്‌ മേക്കരികത്തും നിയമിതരായി. ഇവര്‍ 
കാതോലിക്കാബാവാ തിരുമേനിയുടെ മുമ്പാകെ 
സത്യപ്രതിജ്ഞ ചെയ്ത്‌ തങ്ങളുടെ ദൌത്യം 
ആരംഭിക്കുകയും ചെയ്തു. പിന്നീട്‌ ബഹു. പ്രദീഷ്‌ 
ജോര്‍ജ്ജിന്റെ സ്ഥാനത്ത്‌ റവ. ഫാ. ജോസഫ്‌ 
പുവത്തും തറയില്‍ നിയമിതനായി. ദൈവദാസന്‍ 


ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
എഴുതിയിട്ടുള്ള, പ്രകാശനം ചെയ്തതും അല്ലാത്ത 
തുമായ എല്ലാ രേഖകളും സസൂക്ഷ്മയായി 
പരിശോധിക്കുകയും അവയിലൂടെ ദൈവദാസന്റെ 
ധീരോദാത്തമായ പുണ്യജീവിതത്തിന്റെ സത്യാവസ്ഥ 
ചരിത്രപശ്ചാത്തലത്തിലൂടെ പഠിച്ച്‌ വസ്തുനിഷ്ഠമായി 
റിപ്പോര്‍ട്ടു ചെയ്യുകയുമായിരുന്നു ഈ കമ്മീഷന്റെ 
പ്രത്യേക ചുമതല (നാമകരണ നിയമം, ആര്‍ട്ടിക്കിള്‍ 68). 
ഈ സംരംഭത്തില്‍ സഹായികളായും, ഭാഷാന്തരം 
നടത്തുന്നതിനായും മറ്റും ധാരാളം വ്യക്തികളെ പല 
അവസരങ്ങളിലായി കാതോലിക്കാബാവാ തിരുമേനി 
നിയമിക്കുകയും ചെയ്തു. 


11. ദൈവശാസ്ത്ര കമ്മീഷന്‍ സ്ഥാപനം 
ദൈവദാസന്റെ ദൈവശാസ്ത്രപരമായ സമീപന 
ത്തിലെ വിശ്വാസ്യത പഠിക്കുന്നതിനായി രണ്ടു 
പരിശോധകരെ 2011 ജൂണ്‍ 14-ന്‌ കാതോലിക്കാ ബാവാ 
തിരുമേനി നിയമിച്ചു. നാമകരണ നടപടി നിയമ 
മനുസരിച്ച്‌ ഇവരുടെ പേരുവിവരങ്ങല്‍ വെളിപ്പെടുത്താന്‍ 
അനുവാദമില്ല. ഈ രണ്ടുപേരും പരസ്പരം ഈ വിവരം 
അറിയാനും പാടില്ല. ഈ കമ്മീഷന്‍ വസ്തുനിഷ്ഠമായി 
ദൈവദാസന്റെ ദൈവശാസ്ത്ര വീക്ഷണം മുഴുവന്‍ 
വിലയിരുത്തി അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ 
റിപ്പോര്‍ട്ടു സമര്‍പ്പിച്ചു. ദൈവദാസന്റെ എഴുത്തുകളിലും 
പഠിപ്പിക്കലുകളിലും വിശ്വാസവിപരീതങ്ങളുണ്ടോ എന്ന 
പരിശോധനയാണ്‌ ഈ കമ്മീഷന്‍ പ്രത്യേകമായി 
നിര്‍വൃഹിച്ചത്‌. 
12. മേജര്‍ അതിഭ്രദാസനം അപേക്ഷകസ്ഥാനത്തേക്ക്‌ 


ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ ഈവാനി 
യോസ്‌ തിരുമേനിയുടെ നാമകരണ നടപടികളുടെ 
പുരോഗതി മലങ്കര സുറിയാനി കത്തോലിക്കാസഭയുടെ 
പത്താമത്തെ പരിശുദ്ധ എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോസ്‌ 
(2010 നവം. 29 - ഡിസം.2) വിലയിരുത്തി. നാമകരണ 
നടപടികളുടെ കാനോനിക അപേക്ഷകരായ സന്യാസ 
സമൂഹങ്ങളോട്‌ ചേര്‍ന്ന്‌ സഭയായി ഇതില്‍ പങ്കു 


ചേരണമെന്ന്‌ സുന്നഹദോസ്‌ തീരുമാനിച്ചു. കാരണം, 
ദൈവദാസന്‍ 23 വര്‍ഷം ശുശ്രൂഷചെയ്ത മലങ്കര 
സുറിയാനി കത്തോലിക്കാസഭയുടെ തലവനായും 
വിശിഷ്യാ തിരുവനന്തപുരം അതിരുപതയുടെ 
മേലദ്ധ്യക്ഷനുമായിട്ട്‌ ആയിരുന്നതിനാലാണ്‌. അതിന്‍ 
പ്രകാരം 2011 ഏപ്രില്‍ 14-ന്‌ തിരുവനന്തപുരം മേജര്‍ 
അതിഭ്രദാസനത്തെ നാമകരണനടപടികളുടെ അപേക്ഷ 
കസ്ഥാനത്ത്‌ ചേര്‍ക്കുന്നതിനുള്ള അപേക്ഷ കാതോലി 
ക്കാബാവാ റോമിലെ പരി. സിംഹാസനത്തിന്‌ സമര്‍പ്പിച്ചു 
(തിരു. അതി. ബുള്ളറ്റിന്‍ വാല്യം 15, 2011 ഡിസം., ലക്കം 12). 


3. നാമകരണ നടപടികളുടെ പുതിയ ഓഫീസ്‌ 
സംവിധാനങ്ങള്‍ 


1997 ജൂലൈ 15ന്‌ ആരംഭിച്ച നാമകരണ 
നടപടികളുടെ ഓഫീസിന്റ ്രവര്‍ത്തനം സെന്റ്‌ 
അലോഷ്യസ്‌ മൈനര്‍ സെമിനാരിയുടെ ഭാഗമായി 
രുന്നതും, എന്നാല്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
അരമനയുമായിരുന്നതുമായ കെട്ടിടത്തിലെ പരിമിതമായ 
സാഹചര്യങ്ങളിലായിരുന്നു നടന്നിരുന്നത്‌. എന്നാല്‍, 
2007 ജൂലൈ 15-ന്‌ അടിസ്ഥാനശില ആശീര്‍വദിച്ച്‌ 
ഇവിടെ പണിതുടങ്ങിയ സഭയുടെ ആസ്ഥാനമായ 
കാതോലിക്കേറ്റ്‌ സെന്റര്‍, 2011 സെപ്റ്റംബര്‍ 21-ന്‌ കൂദാശ 
ചെയ്യപ്പെട്ട്‌ ്രവര്‍ത്തനമാരംഭിച്ചതോടെ, നാമകരണ 
നടപടികളുടെ എല്ലാ പ്രവര്‍ത്തനങ്ങളും വിപുലമായി 
ഇവിടെത്തന്നെ തുടര്‍ന്നു. വൈദികരും സന്യസ്തരും 
വൈദിക വിദ്യാര്‍ത്ഥികളും അല്‍മായരും ഉള്‍പ്പെടുന്ന 
ഏതാണ്ട്‌ 200 ലധികം ആളുകള്‍ ഇതിനായി വിവിധ 
ഓഫീസുകളില്‍ പലസമയങ്ങളില്‍ രാവും പകലും 
തീവ്രമായി അദ്ധ്വാനിച്ചിട്ടുണ്ട്‌. 


14. വൈസ്‌ പോസ്റ്റുലേറ്റര്‍ നിയമനം 

2011 ജൂണ്‍ 14-ന്‌ നാമകരണ നടപടികളുടെ 
ഫലപ്രദമായ പ്രവര്‍ത്തനത്തെ മുന്‍നിര്‍ത്തി കാതോലി 
ക്കാബാവാ റവ. സി. ഡോ. സാന്ദ്ര എസ്‌. ഐ.സി. യെ 
ഇതിന്റെ വൈസ്‌ പോസ്റ്റുലേറ്ററായി നിയമിച്ച്‌ കല്‍പ്പന 
നല്‍കുകയും ബഹു. സിസ്റ്റര്‍ സത്യര്രതിജ്ഞ ചെയ്ത്‌ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


ഉത്തരവാദിത്തമേറ്റെടുക്കുകയും ചെയ്തു. ബഹു. 
സിസ്റ്റര്‍ വിശുദ്ധരുടെ നാമകരണ നടപടി വിഷയത്തില്‍ 
റോമില്‍ നിന്ന്‌ ഉന്നതബിരുദം കരസ്ഥമാക്കിയ 
വൃക്തിയായതുകൊണ്ട്‌ തുടര്‍ന്നുള്ള പ്രവര്‍ത്തനം 
ഫലപ്രദമായി നിര്‍വൃഹിക്കാന്‍ സാധിച്ചു. 


15. അന്വേഷണ കമ്മീഷന്റെ സ്ഥാപനം 


ദൈവദാസന്റെ നാമകരണ നടപടികളുടെ 
ഭാഗമായി നിയമം അനുശാസിച്ചിട്ടുള്ള രീതിയില്‍ 2011 
ജൂണ്‍ 14-ന്‌ ഒരു അന്വേഷണ കമ്മീഷനെ കാതോലി 
ക്കാബാവാ നിയമിച്ച്‌ ഉത്തരവു നല്‍കി. റവ. ഡോ. 
മൈക്കിള്‍ വട്ടപ്പലം എപ്പിസ്‌കോപ്പല്‍ ഡെലഗേറ്റായും, 
റവ. ഫാ. സാജു അഗസ്റ്റിന്‍ സി.എസ്‌.ടി. നീതിന്യായ 
സൂക്ഷിപ്പുകാരനായും, റവ. ജോസ്‌ മേരി എസ്‌.എച്ച്‌. 
നോട്ടറിയായും, പ്രൊഫ. പുഷ്പ അഗസ്റ്റിന്‍ വൈസ്‌ 
നോട്ടറിയായും നിയമിതരായി സത്യപ്രതിജ്ഞ ചെയ്തു. 
ഈ കമ്മീഷന്‍ വൈദികര്‍, സന്യസ്തര്‍, അല്‍മായര്‍ 
തുടങ്ങി മാര്‍ ഈവാനിയോസ്‌ പിതാവുമായി നേരിട്ട്‌ 
ബന്ധപ്പെട്ട ഏതാണ്ട്‌ 37 പേരുടെ സാക്ഷിമൊഴികള്‍ 
രേഖപ്പെടുത്തുകയുണ്ടായി. 
16. മേജര്‍ അതിഭ്രദാസനം അപേക്ഷകരുടെ 

നിരയില്‍ 


കാതോലിക്കാബാവാ റോമിലെ പരിശുദ്ധ 
സിംഹാസനത്തിന്‌ തിരുവനന്തപുരം മേജര്‍ അതി 
രൂപതയെ അപേക്ഷാര്‍ത്ഥി സ്ഥാനത്തേക്കു പരിഗണി 
ക്കുന്നതിനായി സമര്‍പ്പിച്ചിരുന്ന അപേക്ഷ പരി. 
സിംഹാസനം 2011 ആഗസ്റ്റ്‌ 18-ന്‌ അംഗീകരിച്ച്‌ ഉത്തരവ്‌ 
നല്‍കി. അങ്ങനെ ദൈവദാസന്റെ നാമകരണ നടപടി 
കള്‍ക്കായുള്ള അപേക്ഷകര്‍ നാല്‍ ആയി മാറുകയും 
ചെയ്തു. 
17. കബറിടത്തിലെ അനുദിന പ്രാര്‍ത്ഥനാ ക്രമീകരണം 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
കബറിങ്കല്‍ അനുദിനമുള്ള പ്രാര്‍ത്ഥന ക്രമീകരിച്ചു 
നടത്തുന്നതിനുള്ള ആലോചനായോഗം 2012 നവം. 12-90 
തീയതി കാതോലിക്കാബാവായുടെ അദ്ധ്യക്ഷതയില്‍ 
മേജര്‍ ആര്‍ച്ചുബിഷപ്സ്‌ ഹൌസില്‍ വച്ച്‌ നടന്നു. 
ഇതിനോടകം എപ്പിസ്‌കോപ്പല്‍ സ്ഥാനത്തേക്ക്‌ 
ഉയര്‍ത്തപ്പെട്ട ഫാ. ആന്റണി വലിയവിളയിലും (തോമസ്‌ 
മാര്‍ അന്തോണിയോസ്‌) നാമകരണ നടപടികളുമായി 
ബന്ധപ്പെട്ട അന്‍പതോളം പേരും പ്രസ്തുത 
യോഗത്തില്‍ പങ്കെടുത്തു. 2012 നവം. 15-00 തീയതി 
മൂതല്‍ കത്തീര്ധല്‍ വികാരിയുടെ നേതൃത്വത്തില്‍ 
്രാര്‍ത്ഥന ആരംഭിക്കുന്നതിന്‌ പട്ടിക തയ്യാറാക്കി. 
തിങ്കളാഴ്ച ബഥനി ആശ്രമം, ചൊവ്വാഴ്ച സെന്റ്‌ 
അലോഷ്യസ്‌ സെമിനാരിയും സ്രേകഡ്‌ ഹാര്‍ട്ട്‌ 
സിസ്റ്റേഴ്സും, ബുധനാഴ്ച സെന്റ്‌ മേരീസ്‌ കത്തീഡ്രല്‍ 
കാമ്പസിലുള്ളവരും മേരീമക്കള്‍ സമൂഹവും, വ്യാഴാഴ്ച 
കാതോലിക്കേറ്റ്‌ സെന്ററും ്രാന്‍സിസ്കന്‍ ബ്രദേഴ്‌സും, 
വെള്ളിയാഴ്ച മേജര്‍ ആര്‍ച്ചുബിഷപ്സ്‌ ഹനസിലു 
ള്ളവരും ബഥനി സിസ്റ്റേഴ്സും, ശനിയാഴ്ച സെന്റ്‌ 
മേരീസ്‌ കത്തീഡ്രലും ഈ പ്രാര്‍ത്ഥന നടത്തുവാന്‍ 
ക്രമീകരിച്ചു. 


18. കബറിടം തുറന്നുള്ള പരിശോധന 
2014 ജൂണ്‍ 23-ന്‌ ദൈവദാസന്‍ മാര്‍ ഈവാനി 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 E 


യോസ്‌ തിരുമേനിയുടെ വിശുദ്ധ നാമകരണ 
നടപടികളുടെ ഭാഗമായി പട്ടം സെന്റ്‌ മേരീസ്‌ 
കത്തീരഡല്‍ ദൈവാലയത്തില്‍ സ്ഥിതിചെയ്യുന്ന 
അദ്ദേഹത്തിന്റെ കബറിടം തുറന്ന്‌ കാനോനിക പരിശോ 
ധന നടത്തി. പരിശോധനാ നടപടികള്‍ പൂര്‍ത്തിയാക്കി 
ഭാതികശേഷിപ്പ്‌ അംശവസ്ര്രങ്ങളില്‍ പൊതിഞ്ഞ്‌ 
ര്രത്യേകപേടകത്തിലാക്കി പ്രാര്‍ത്ഥനയുടെ 
അന്തരീക്ഷത്തില്‍ കത്തീരഡല്‍ ദൈവാലയത്തില്‍ 
പൊതുദര്‍ശനത്തിന്‌ വച്ചു. സഭയിലെ മ്മെതാപ്പോലിത്താ 
മാരായിരുന്നു ഭാതീകശേഷിപ്പ്‌ അടങ്ങിയ പേടകം ദൈവാ 
ലയത്തിലേക്കും തിരികെ കബറിങ്കലേക്കും സംവഹിച്ചത്‌. 
ബഥനി ആശ്രമ അദ്ധ്യക്ഷന്‍ റവ. ഡോ. മരിയദാസ്‌ 
ഒ.ഐ.സി. മുന്‍പില്‍ കുരിശുമായി നീങ്ങി. 
അന്നേദിവസം രാവിലെ മേജര്‍ ആര്‍ച്ച്ബിഷപ്പ്‌ 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ 
കാതോലിക്കാബാവയുടെ മുഖ്യ കാര്‍മ്മികത്വത്തില്‍ 
നടന്ന വി. സമൂഹബലിയില്‍ ആര്‍ച്ച്ബിഷപ്പ്‌ തോമസ്‌ 
മാര്‍ കൂറിലോസ്‌, ബിഷപ്പുമാരായ ഗീവര്‍ഗീസ്‌ മാര്‍ ദിവ 
ന്നാസിയോസ്‌, യൂഹാനോന്‍ മാര്‍ ക്രിസോസ്റ്റം, ജോഷ്വാ 
മാര്‍ ഇഗ്നാത്തിയോസ്‌, ജോസഫ്‌ മാര്‍ തോമസ്‌, 
ഏബ്രഹാം മാര്‍ യൂലിയോസ്‌, വിന്‍സെന്റ്‌ മാര്‍ പൌലോ 
സ്‌, തോമസ്‌ മാര്‍ യസേബിയുൂസ്‌, ജേക്കബ്‌ മാര്‍ ബര്‍ണ 
ബാസ്‌, തോമസ്‌ മാര്‍ അന്തോണിയോസ്‌, സാമുവല്‍ മാര്‍ 
ഐറേനിയോസ്‌ എന്നിവരും നിരവധി വൈദികരും സഹ 
കര്‍മ്മികരായിരുന്നു. കബറിടത്തില്‍ നടന്ന പ്രാരംഭ ശുശ്രൂ 
ഷകളിലും സമാപനശുശ്രൂഷകളിലും ആര്‍ച്ച്ബിഷപ്പ്‌ 
ഡോ. സുസൈപാക്യം സന്നിഹിതനായിരുന്നു. ആമുഖ 
പ്രാര്‍ത്ഥനയ്ക്കുശേഷം നാമകരണനടപടികളുമായി 
ബന്ധപ്പെട്ട വിവിധ രേഖകള്‍ ബിഷപ്പുമാരായ അഭിവ 
BS തോമസ്‌ മാര്‍ അന്തോണിയോസ്‌, സാമുവല്‍ മാര്‍ 
ഐറേനിയോസ്‌, റൈറ്റ്‌. റവ. ഗീവര്‍ഗീസ്‌ മണ്ണിക്കരോട്ട്‌ 
കോര്‍ എപ്പിസ്‌ക്കോപ്പ, വെരി റവ. മോണ്‍. ഡോ. മാത്യു 
മനക്കരകാവില്‍, വെരി റവ. ഫാ. കോശി ചിറക്കരോട്‌, 
റവ. സിസ്റ്റര്‍ സാന്ദ്ര എന്നിവര്‍ പരസ്യമായി വായിച്ചു. 
തുടര്‍ന്ന്‌ 21 അംഗങ്ങളുടെ വിദഗ്ധസമിതി കാതോലിക്കാ 
ബാവായുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു. റവ. 
ഡോ. മൈക്കിള്‍ വട്ടപ്പലം, റവ ഡോ. സാജു അഗസ്റ്റിന്‍ 
എന്നീ കാനന്‍ നിയമ വിദഗ്ധര്‍, ഡോ. ജോര്‍ജ്‌ ആന്‍ഡ്രു 
സ്‌, ഡോ. നെല്‍സണ്‍ ചാണ്ടി, ഡോ. ഏത്രഹാം വര്‍ഗീസ്‌ 
വട്ടശ്ശേരില്‍, റവ. ഡോ. സി. അതുല്യ എസ്‌.ഐ.സി., റവ. 
ഡോ. സി. ആന്‍സലറ്റ്‌ ഡി.എം., ഡോ. ദീപ്തി ആന്‍ 
മാത്യൂസ്‌ എന്നീ ഡോക്ടര്‍മാരടങ്ങിയ സംഘം, ആര്‍ക്കി 
ടെക്ട്‌ കെ.ജെ. പീറ്റര്‍ തുടങ്ങിയവരുടെ സംഘമായിരുന്നു 
സത്യപ്രതിജ്ഞ ചെയ്ത്‌ കബര്‍ തുറക്കുവാന്‍ നേതൃത്വം 
നല്‍കിയത്‌. റവ. ഡോ. കുര്യാക്കോസ്‌ തടത്തില്‍ 
പ്രാര്‍ത്ഥനാ ശുശ്രൂഷകളുടെ ക്രമീകരണത്തിന്‌ നേതൃത്വം 
നല്‍കി. റവ. ഡോ. ഐസക്‌ പറപ്പള്ളിലിന്റെയും റവ. 
ഡോ. ജോണ്‍ കൊച്ചുതുണ്ടിലിന്റെയും നേതൃത്വത്തി 
ലുളള പ്രാര്‍ത്ഥനാസംഘം ശുശ്രൂഷകള്‍ക്ക്‌ സഹായിച്ചു. 
വൈകിട്ട്‌ 5-ന്‌ ഭൌതികശേഷിപ്പ്‌ കബറില്‍ അടക്കം 
ചെയ്തു. മുഖ്യമന്ത്രി ഉമ്മന്‍ചാണ്ടി, നിയമസഭാ സ്പീക്കര്‍ 
ജി. കാര്‍ത്തികേയന്‍, ഡെപ്യൂട്ടി സ്പീക്കര്‍ എന്‍. ശക്തന്‍, 
മന്ത്രിമാരായ കെ.സി. ജോസഫ്‌, പി.ജെ.ജോസഫ്‌, വി. 
എസ്‌. ശിവകുമാര്‍, അനുപ്‌ ജേക്കബ്‌, എം.എല്‍.എ.മാരായ 
കെ. മുരളീധരന്‍, മോന്‍സ്‌ ജോസഫ്‌, വി. ശിവന്‍കുട്ടി, 
പാലോട്‌ രവി, എം.എ. വാഹിദ്‌, ആര്‍. സെല്‍വരാജ്‌ എന്നി 


വരും ഭാതികശേഷിപ്പ്‌ സന്ദര്‍ശിച്ചു. 
19. മാര്‍ ഈവാനിയോസ്‌ പ്രെയര്‍ മിനിസ്ട്രി 


ദൈവദാസന്റെ കബറിടത്തില്‍ വര്‍ഷത്തില്‍ 
എല്ലാദിവസവും തുടര്‍ച്ചയായി രാവിലെ 9 മണിമുതല്‍ 
വൈകിട്ട്‌ 5 വരെ മദ്ധ്യസ്ഥ്പ്രാര്‍ത്ഥന നടത്തുവാനുള്ള 
ര്രമീകരണം കാതോലിക്കാബാവാ സഭാമക്കളെ 
അറിയിച്ചു. ഇതിന്റെ ഉത്തരവാദിത്തം മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭയുടെ സുവിശേഷസംഘത്തെ 
തിരുമേനി ഏല്‍പ്പിക്കുകയും ചെയ്തു. എല്ലാദിവസവും 
രാവിലെ 9 മണിക്ക്‌ ആരംഭിക്കുന്ന മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥന 
വി. കുര്‍ബ്പാനയോടുകൂടി വൈകിട്ട്‌ 5 മണിക്ക്‌ 
അവസാനിക്കുന്നു. പ്രാര്‍ത്ഥനാ നിയോഗങ്ങള്‍ ഫോണി 
ലൂടെയോ മറ്റു മാദ്ധ്യമങ്ങളിലൂടെയോ നല്‍കുന്നതിനും 
ശ്രമീകരണമുണ്ട്‌. ദൈവദാസന്റെ 2016 ലെ ഓര്‍മ്മ 
പ്ലെരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്ക പ്രാര്‍ത്ഥന 
യുടെ തുടക്കദിവസമായ ജൂലൈ 1-നാണ്‌ ഈദ്യോഗി 
കമായി പ്രെയര്‍ മിനിസ്ട്രി ആരംഭിച്ചത്‌ (സര്‍ക്കുലര്‍ നം. 
സി.സി.എല്‍ 2/2016). 


20. മേജര്‍ അതിഭ്രദാസനതല നാമകരണ 
അന്വേഷണ സമാപനം 

ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
യുടെ നാമകരണ നടപടികളുടെ മേജര്‍ അതിഭദ്രാസന 
തല സമാപനം 2016 ആഗസ്റ്റ്‌ 25-ന്‌ പട്ടം സെന്റ്‌ മേരീസ്‌ 
കത്തീഡ്രലില്‍ നടന്നു. രാവിലെ 8.00-ന്‌ മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയുടെ തലവനും പിതാവും 
തിരുവനന്തപുരം മേജര്‍ അതിഭ്രദാസനാദ്ധ്യക്ഷനുമായ 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ 
കാതോലിക്കാബാവാ തിരുമേനിയുടെ മുഖ്യകാര്‍മ്മികത 
1ത്തില്‍ അര്‍പ്പിക്കപ്പെട്ട വി. കുര്‍ബാനയോടുകൂടിയാണ്‌ 
ചടങ്ങുകള്‍ ആരംഭിച്ചത്‌. പരി. സുന്നഹദോസ്‌ സെക്രട്ട 
റിയും തിരുവല്ലാ അതിഭദ്രാസനാദ്ധ്യക്ഷനുമായ അഭിവ 
BS ആര്‍ച്ചുബിഷപ്പ്‌ തോമസ്‌ മാര്‍ കൂറിലോസ്‌ തിരുമേനി 
വി. കുര്‍ബാനമദ്ധ്യേ വചനസന്ദേശം നല്‍കി. മാവേലി 
ക്കര ഭദ്രാസനാദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ ജോഷ്വാ മാര്‍ MMI 
ത്തിയോസ്‌ തിരുമേനി, ബത്തേരി ഭദ്രാസനാദ്ധ്യക്ഷന്‍ 
അഭിവന്ദ്യ ജോസഫ്‌ മാര്‍ തോമസ്‌ തിരുമേനി, ഗുഡ്ഗാവ്‌ 
ഭദ്രാസനാദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ ജേക്കബ്‌ മാര്‍ ബര്‍ണ്ണ 

E en ge | 


ബാസ്‌ തിരുമേനി, നാമകരണനടപടികളുടെ പോസ്റ്റുലേ 
go കട്കി എക്സാര്‍ക്കേറ്റ്‌ അദ്ധ്യക്ഷനുമായ അഭിവ 
BS തോമസ്‌ മാര്‍ അന്തോണിയോസ്‌ തിരുമേനി, തിരു 
വനന്തപുരം മേജര്‍ അതിഭദ്രാസന സഹായമ്മെതാന്‍ 
അഭിവന്ദ്യ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ തിരുമേനി, 
തിരുവല്ലാ അതിഭദ്രാസന സഹായമെത്രാന്‍ അഭിവന്ദ്യ 
ഫിലിപ്പോസ്‌ മാര്‍ സ്തേഫാനോസ്‌ തിരുമേനി, വിവിധ 
ഭദ്രാസനങ്ങളിലെ വികാരി ജനറല്‍മാര്‍, കോറെപ്പിസ്‌കോ 
240006, ബഥനി സന്ന്യാസസമൂഹത്തിന്റെ പ്രൊവിന്‍ഷ 
യല്‍ സുപ്പീരിയേഴ്‌സ്‌, വിവിധ ഭ്രദാസനങ്ങളിലെ നിരവധി 
വൈദികര്‍ എന്നിവര്‍ സഹകാര്‍മ്മികരായിരുന്നു. വി. 
കുര്‍ബാനയെ തുടര്‍ന്ന്‌ നാമകരണനടപടികളുടെ മേജര്‍ 
അതിഭ്്രാസനല സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈദ്യോ 
ഗിക നടപടികള്‍ ആരംഭിച്ചു. പ്രസ്തുത നടപടിക്രമ 
ങ്ങളുടെ അദ്ധ്യക്ഷനായി സഭയുടെ തലവനും പിതാവും 
തിരുവനന്തപുരം മേജര്‍ അതിഭ്രദാസനാദ്ധ്യക്ഷനുമായ 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ 
കാതോലിക്കാബാവാ തിരുമേനിയെ പോസ്റ്റുലേറ്റര്‍ അഭി 
വന്ദ്യ തോമസ്‌ മാര്‍ അന്തോണിയോസ്‌ തിരുമേനി 
ഒദ്യോഗികമായി ക്ഷണിച്ചു. തുടര്‍ന്ന്‌ അതൃഭിവന്ദ്യ 
കാതോലിക്കാബാവാ തിരുമേനിയുടെ പ്രധാന കാര്‍മ്മിക 
ത്വത്തില്‍ പ്രാര്‍ത്ഥനാ ശുശ്രൂഷകള്‍ നടന്നു. പ്രാര്‍ത്ഥനാ 
ശുശ്രൂഷയുടെ ഭാഗമായുള്ള മദ്ധ്യസ്ഥരപാര്‍ത്ഥനയ്ക്ക്‌ 
യഥാക്രമം നാമകരണനടപടികളുടെ അപേക്ഷകരായ 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനത്തെയും മേജര്‍ 
അതിഭ്രദാസനാദ്ധ്യക്ഷനായ അത്യഭിവന്ദ്യ കാതോലിക്കാ 
ബാവാ തിരുമേനിയെയും പ്രതിനിധീകരിച്ച്‌ മേജര്‍ അതി 
ഭദ്രാസന സഹായമെത്രാന്‍ അഭിവന്ദ്യ സാമുവല്‍ മാര്‍ 
ഐറേനിയോസ്‌ തിരുമേനി, ബഥനി സന്ന്യാസസമൂ 
ഹത്തെ പ്രതിനിധീകരിച്ച്‌ റവ. ഡോ. വര്‍ഗീസ്‌ തൈക്കൂ 
ട്ടത്തില്‍ ഒ.ഐ.സി., മേരീമക്കള്‍ സന്ന്യാസിനിസമൂ 
ഹത്തെ പ്രതിനിധീകരിച്ച്‌ റവ. മദര്‍ ജൈല്‍സ്‌ മേരി ഡി. 
എം., ബഥനി സന്ന്യാസിനിസമൂഹത്തെ പ്രതിനിധീക 
രിച്ച്‌ റവ. സി. ആര്‍ദ്ര എസ്‌.ഐ.സി., ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയുടെ കുടുംബാംഗമായ 
ശ്രീമതി റീന ശങ്കരത്തില്‍ എന്നിവര്‍ നേതൃത്വം നല്‍കി. 
പ്രാരംഭ്ര്പാര്‍ത്ഥനകള്‍ക്ക്‌ ശേഷം മേജര്‍ അതിഭദ്രാസന 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


അന്വേഷണ കമ്മീഷന്റെ നോട്ടറി റവ. സി. ജോസ്‌ മേരി 
എസ്‌. എച്ച്‌., ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരു 
മേനിയുടെ ജീവിതവും വിരോചിതമായ പുണ്യ്രവ്യ 
ത്തികളെയും സംബന്ധിച്ച മേജര്‍ അതിഭദ്രാസനതല 
അന്വേഷണത്തിന്റെ മുലരേഖകള്‍ (അ്യരവലദ്യുല വൃശഴശ 
Taan റീരനാലിദ്യ, മൂലരേഖയുടെ ശരിപകര്‍പ്പ്‌ (മൃമിരെശു), 
നാമകരണ നടപടികളുടെ തുടര്‍ ആവശ്യത്തിനായുള്ള 
പകര്‍പ്പുകള്‍ (ജായഹശര ര്യ) എന്നിവ സമര്‍പ്പിച്ചു. 
തുടര്‍ന്ന്‌ ഈ അന്വേഷണ കമ്മീഷന്റെ എപ്പിസ്‌കോപ്പല്‍ 
ഡെലിഗേറ്റ്‌ റവ. ഡോ. മൈക്കിള്‍ വട്ടപ്പാലം സമര്‍പ്പിക്ക 
പ്പെട്ട രേഖകളുടെ ആധികാരികതയും സമഗ്രതയും 
സംബന്ധിച്ച സ്ഥിരീകരണം നടത്തി. തുടര്‍ന്ന്‌ മേജര്‍ 
അതിഭദ്രാസന അന്വേഷണ കമ്മീഷന്റെ പ്രൊമോട്ടര്‍ 
ഓഫ്‌ ജസ്റ്റിസ്‌ റവ. ഡോ. സാജു അഗസ്റ്റിന്‍ കുത്തോടി 
പുത്തന്‍പുരയില്‍ a l., സമര്‍പ്പിക്കപ്പെട്ട രേഖകളെ 
സംബന്ധിച്ച്‌ പൂര്‍ണ്ണമായ നിരീക്ഷണം പൂര്‍ത്തിയായതാ 
ണെന്നും പ്രസ്തുത രേഖകളെ സംബന്ധിച്ച്‌ യാതൊരു 
തടസ്സവും നിലനില്‍ക്കുന്നതല്ലെന്നും അറിയിച്ചു. 


അതേത്തുടര്‍ന്ന്‌ മേജര്‍ അതിഭദ്രാസനാദ്ധ്യക്ഷന്‍, 
എപ്പിസ്‌കോപ്പല്‍ ഡെലിഗേറ്റ്‌, പ്രൊമോട്ടര്‍ ഓഫ്‌ ജസ്റ്റി 
സ്‌, നോട്ടറി, അഡ്ജന്റ്‌ നോട്ടറി, പോസ്റ്റുലേറ്റര്‍, വൈസ്‌ 
പോസ്റ്റുലേറ്റര്‍, കോപ്പിയസ്റ്റ്‌ എന്നിവര്‍ തങ്ങളെ ഭര 
മേല്‍പ്പിച്ച ദൌത്യം വിശ്വസ്തതാപൂര്‍വം നിറവേറ്റി എന്ന്‌ 
വി. ബൈബിള്‍ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്തു. 
ഈ നടപടികള്‍ പൂര്‍ത്തിയായതിന്‌ ശേഷം തിരുവനന്ത 
പുരം മേജര്‍ അതിഭദ്രാസനാദ്ധ്യക്ഷനായ അഭിവന്ദ്യ 
കാതോലിക്കാബാവാ തിരുമേനിയുടെ പ്രത്യേക കല്പന 
്രകാരം ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേ 
നിയുടെ നാമകരണ നടപടികളെ സംബന്ധിച്ച മേജര്‍ 
അതിഭദ്രാസന അന്വേഷണ ത്തിന്റെ മൂലരേഖ (ആര്‍ക്കി 
ടൈപ്പ്‌) തിരുവനന്തപുരം മേജര്‍ അതിഭ്രദാസനത്തിന്റെ 
ആര്‍ക്കൈവ്യ്സില്‍ സൂക്ഷിക്കുവാനായി മേജര്‍ അതി 
ഭദ്രാസന ചാന്‍സിലര്‍ റൈറ്റ്‌ റവ. മോണ്‍. ഡോ. ജോണ്‍ 
കൊച്ചുതുണ്ടിലിനെ ഭരമേല്പിച്ചു. ഈ രേഖകളുടെ ശരി 
പകര്‍പ്പും (്രാന്‍സ്ക്രിപ്റ്റ), നാമകരണ നടപടികളുടെ 
തുടര്‍ ആവശ്യത്തിനായുള്ള പകര്‍പ്പുകളും (പബ്ലിക്‌ 
കോപ്പി) എന്നിവ റോമിലെ നാമകരണ നടപടികള്‍ക്കാ 
യുള്ള തിരുസംഘത്തിന്‌ എത്തിക്കണമെന്ന്‌ അതൃഭി 
വന്ദ്യ കാതോലിക്കാബാവാ തിരുമേനി കല്പന നല്‍കി. 
ഈ ദത്യം നിര്‍വൃഹിക്കുവാനായി പ്രസ്തുത രേഖക 
ളുടെ ഓദ്യോഗിക വാഹകനായി (കാരിയര്‍) അഭിവന്ദ്യ 
തോമസ്‌ മാര്‍ അന്തോണിയോസ്‌ തിരുമേനിയെ അത്യ 
ഭിവന്ദ്യ കാതോലിക്കാബാവാ തിരുമേനി നിയമിച്ചു. അഭി 
വന്ദ്യ തോമസ്‌ 206 അന്തോണിയോസ്‌ തിരുമേനി സത്യ 
പ്രതിജ്ഞ ചെയ്ത്‌ ദൌത്യം ഏറ്റെടുത്തു. തുടര്‍ന്ന്‌ മേജര്‍ 
അതിഭ്രദാസനാദ്ധ്യക്ഷന്‍ മേല്‍പറഞ്ഞ രേഖകള്‍ പെട്ടി 
കളിലാക്കി സീല്‍ ചെയ്ത്‌ റോമിലെ നാമകരണനടപടി 
കള്‍ക്കായുള്ള തിരുസംഘത്തിന്റെ കാര്യാലയത്തില്‍ 
നല്‍കുവാനായി ക്രമീകരിക്കുവാന്‍ കല്പന നല്‍കി. 
തുടര്‍ന്ന്‌ ഇതുവരെ നടന്ന എല്ലാ നടപടിക്രമങ്ങളും 
പൂര്‍ണ്ണമായും നിയമാനുസൃതമാണോ എന്നത്‌ സ്ഥിരീ 
കരിക്കുവാനായി പ്രൊമോട്ടര്‍ ഓഫ്‌ ജസ്റ്റിസ്‌ റവ. ഡോ. 
സാജു അഗസ്റ്റിന്‍ സി.എസ്‌.്റി. യോട്‌ ആവശ്യ പ്പെട്ടു. 
പ്രൊമോട്ടര്‍ ഓഫ്‌ ജസ്റ്റിസ്‌ നടപടിക്രമങ്ങളുടെ നിയമാ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


നുസൃതമായ സ്ഥിരീകരണം നല്‍കിയപ്പോള്‍ അത്യഭി 
വന്ദ്യ കാതോലിക്കാബാവാ തിരുമേനി ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയുടെ നാമകരണനടപടിക 
ളുടെ മേജര്‍ അതിഭ്രാസനതല സമാപനത്തെ സംബ 
ന്ധിച്ച നടപടിക്രമങ്ങള്‍ പൂര്‍ത്തിയായതായി പ്രഖ്യാപിച്ചു. 
അതേത്തുടര്‍ന്ന്‌ നാമകരണനടപടികളുടെ വൈസ്‌ 
പോസ്റ്റുലേറ്റര്‍ റവ. സി. സാന്ദ്ര എസ്‌.ഐ.സി. സമാപന 
ചടങ്ങുകളുടെ മിനിറ്റ്‌സ്‌ അവതരിപ്പിച്ചു. തുടര്‍ന്ന്‌ നോട്ടറി 
റവ. സി. ജോസ്‌ മേരി എസ്‌.എച്ച്‌. മിനിറ്റ്‌സിന്റെ ഓരോ 
കോപ്പി ആര്‍ക്കിടൈപ്പ്‌, ദ്രാന്‍സ്ക്രിപ്റ്റ്‌, പബ്ലിക്‌ കോപ്പി 
എന്നിവ അടങ്ങിയ മൂന്ന്‌ വിവിധങ്ങളായ പെട്ടികളില്‍ 
നിക്ഷേപിച്ചു. അതേത്തുടര്‍ന്ന്‌ എപ്പിസ്‌കോപ്പല്‍ ഡെലി 
ഗേറ്റ്‌, പ്രൊമോട്ടര്‍ ഓഫ്‌ ജസ്റ്റിസ്‌, നോട്ടറി, അഡ്ജന്റ്‌ 
നോട്ടറി എന്നിവര്‍ ഒപ്പിട്ട്‌ രേഖകള്‍ സീല്‍ ചെയ്തു. 
ഇതോടുകൂടി നടപടിക്രമങ്ങള്‍ ഈദ്യോഗികമായി അവ 
സാനിച്ചു. 


നടപടിക്രമങ്ങളുടെ സമാപനത്തില്‍ നാമകരണ നട 
പടികളുടെ പോസ്റ്റുലേറ്റര്‍ തോമസ്‌ മാര്‍ അന്തോണി 
യോസ്‌ തിരുമേനി 1997 ജൂലൈ 15 മുതല്‍ ആരംഭിച്ച നാമ 
കരണ നടപടികളുടെ നാള്‍വഴി അവതരിപ്പിച്ചു. തുടര്‍ന്ന്‌ 
സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജര്‍ 
അതിഭ്രദാസനത്തിന്റെ അദ്ധ്യക്ഷനുമായ മോറാന്‍ മോര്‍ 
ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാ 
ബാവാ തിരുമേനി വിശ്വാസസമൂഹത്തെ അഭിസംബോ 
ധന ചെയ്തുകൊണ്ട്‌ സംസാരിക്കുകയും നാമകരണ നട 
പടികള്‍ക്കായ്‌ സഹകരിച്ച ഏവരോടുമുള്ള സഭയുടെ 
പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയും ചെയ്തു. ഇതേ 
ത്തുടര്‍ന്ന്‌ കബറിങ്കല്‍ ധൂപ്രപാര്‍ത്ഥനയും നേര്‍ച്ചവിളമ്പും 
നടന്നു. 


18 വര്‍ഷമായി നടന്ന ആദ്യഘട്ട നടപടികളില്‍ ഏക 
ദേശം 500-ഓളം പേരാണ്‌ രേഖകള്‍ കണ്ടെത്തുന്നതിനും 
പകര്‍ത്തിയെഴുതുന്നതിനും ഭാഷാന്തരം ചെയ്യുന്നതിനും 
ഉണ്ടായിരുന്നത്‌. ചരിത്ര കമ്മീഷന്‍, ദൈവശാസ്ത്ര കമ്മീ 
ഷന്‍, മേജര്‍ അതിഭദ്രാസന അന്വേഷണ കമ്മീഷന്‍ 
എന്നീ സമിതികളുടെ മേല്‍നോട്ടത്തിലാണ്‌ പ്രസ്തുത 
ദൌത്യം നടന്നത്‌. 140 വലിയ പെട്ടികളാല്‍ സീല്‍ ചെയ്ത 
96,921 പേജുകള്‍ വരുന്ന മൂലരേഖയാണ്‌ (ഛൃശഴശിമഹ 
ഉീരനാലിദ്) ആണ്‌ ഉളളത്‌. 

21. നാമകരണ രേഖകള്‍ വത്തിക്കാന്‍ 
തിരുസംഘത്തിലേക്ക്‌ 


ദൈവദാസന്റെ ധന്യജീവിതവും വീരോചിതമായ 
പുണ്യര്രവര്‍ത്തികളെയും സംബന്ധിച്ച്‌ മേജര്‍ 
അതിരൂപതാ തലത്തില്‍ തയ്യാറാക്കിയ അംഗീകൃത 
മൂലരേഖകള്‍ പ്രത്യേകം തയ്യാറാക്കിയ ഒന്‍പത്‌ 
പെട്ടികളിലാക്കി (Ws owe: 51 ത 58 ത 72 രാ) മേജര്‍ 
അതിഭദ്രാസന ആര്‍ക്കൈവ്സില്‍ പ്രത്യേകം തയ്യാറാ 
ക്കിയ ലോക്കറില്‍ സൂക്ഷിച്ചു. മൂലരേഖയുടെ ശരിപ്പകര്‍പ്പ്‌, 
നാമകരണ നടപടികളുടെ ആവശ്യത്തിനായുള്ള 
പകര്‍പ്പുകള്‍ എന്നിവ മുകളില്‍ പറഞ്ഞ അളവില്‍ 
പ്രത്യേകം തയ്യാറാക്കിയ പതിനെട്ട്‌ പെട്ടികളിലാക്കി, 
ഇന്‍ഡ്യയിലെ അപ്പസ്‌തോലിക്‌ നൂന്‍ഷ്യോയുടെ 
രേഖാമൂലമുള്ള അനുവാദവും അറിയിപ്പും ഓരോ 
പെട്ടിയുടെയും മേല്‍ മുദ്രണം ചെയ്ത്‌ പ്രത്യേക എയര്‍ 
കാര്‍ഗോ സംവിധാനം വഴി വത്തിക്കാനില്‍ എത്തിച്ചു. 


അതൃഭിവന്ദ്യ കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
കാതോലിക്കാബാവാ തിരുമേനി 2016 ഓഗസ്റ്റ്‌ 29-ന്‌ 
തിരുവനന്തപുരത്തു നിന്നും റോമിലെത്തിച്ചേര്‍ന്നു. 
നാമകരണ നടപടികള്‍ക്കായുള്ള റോമിലെ 
തിരുസംഘത്തില്‍ രേഖകള്‍ എത്തിക്കുവാന്‍ പ്രത്യേകം 
നിയോഗിതനായ അഭിവന്ദ്യ തോമസ്‌ മാര്‍ 
അന്തോണിയോസ്‌ തിരുമേനി സെപ്റ്റംബര്‍ 2-ന്‌ 
റോമിലെത്തി അതിലേക്കുള്ള നടപടികള്‍ ആരംഭിച്ചു. 
ദൈവത്തിന്റെ ര്രത്യേക നടത്തിപ്പിനാല്‍, മരിയ 
ഭക്തനായിരുന്ന മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ നടപടികളുടെ 
ഒദ്യോഗിക രേഖകള്‍, 2018 സെപ്റ്റംബര്‍ 8-ന്‌, പരിശുദ്ധ 
ദൈവമാതാവിന്റെ ജന്മദിനത്തില്‍തന്നെ, റോമിലെ 
വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള അപ്പസ്തോലിക 
തിരുസംഘത്തിന്റെ അദ്ധൃക്ഷനായ അത്യുന്നത 
കര്‍ദ്ദിനാള്‍ ആഞ്ചലോ അമാത്തോ തിരുമേനി സമക്ഷം 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌ കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ 
ക്ലീമീസ്‌ കാതോലിക്കാബാവാ തിരുമേനി സമര്‍പ്പി 
ക്കുകയും ചെയ്തു. ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റെ നാമകരണ നടപടികള്‍ 
മേജര്‍ അതിഭ്രദാസനതലത്തില്‍ ഇതോടെ പൂര്‍ണ്ണമായി. 


ഇതിനുശേഷം: 


ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ ഈവാനി 
യോസ്‌ പിതാവിന്റെ മേജര്‍ അതിഭ്രദാസനതലത്തിലുള്ള 
നാമകരണ നടപടികള്‍ പൂര്‍ത്തിയാകുമ്പോള്‍ ഇനിയും 
താഴെപ്പറയുന്ന രണ്ടു ഘട്ടങ്ങള്‍ കൂടിയാണ്‌ പൂര്‍ത്തി 
യാകേണ്ടത്‌. 
റോമിലെ തിരുസംഘതലം: 


വിശുദ്ധക്കു വേണ്ടിയുള്ള റോമിലെ തിരുസംഘ 
ത്തിന്റെ ഓഫീസ്‌ മേജര്‍ അതിഭ്രദാസനത്തില്‍ നിന്നും 
നല്‍കപ്പെട്ട എല്ലാ രേഖകളും ഇറ്റാലിയന്‍ ഭാഷയിലേക്ക്‌ 
ഭാഷാന്തരം നടത്തുന്നു. ഈ ഓഫീസുമായി ബന്ധപ്പെട്ടു 
നടക്കുന്ന തുടര്‍പ്രവര്‍ത്തനങ്ങളെ പൊതുവില്‍ 
അപ്പസ്തോലിക നടപടിക്രമങ്ങള്‍ എന്നാണ്‌ വിളിക്കുക. 
മേജര്‍ അതിഭ്രദാസന തലത്തിലെന്നതുപോലെ 
ഇവിടെയും കാര്യങ്ങളുടെ നടത്തിപ്പിനായി ഒരു 
പോസ്റ്റുലേറ്ററെ തിരുസംഘം തന്നെ നിയമിക്കുന്നതാണ്‌. 
പ്രഥമ തലുവമായിട്ടുള്ള ആലോചനകള്‍നടത്തുന്നിനായി 
കാതോലിക്കാബാവായ്ക്ക്‌ ഒരു സഹകാരിയെ ഇതി 
ലേക്ക്‌ നിശ്ചയിച്ചു നല്‍കാവുന്നതുമാണ്‌. പരിശുദ്ധ 
സിംഹാസനത്തില്‍ വൃത്യസ്ത തിരുസംഘങ്ങളുടെ 
തലവന്‍മാരായ ഒന്‍പത്‌ കര്‍ദ്ദിനാളന്മാര്‍ പ്രഥമതല 
ത്തിലെ റിപ്പോര്‍ട്ടുകള്‍ പഠനവിധേയമാക്കുന്നു. 
പഠനാനന്തരം അവര്‍ ദൈവദാസന്റെ നാമകരണത്തിന്‌ 
അനുകൂലമായ മറുപടി നല്‍കുന്നപക്ഷം നാമകരണ 
നടപടികളുടെ ആഗോളതലം അവിടെ ആരംഭിക്കു 
കയായി. ഈ ഘട്ടത്തില്‍ എത്തിക്കഴിയുമ്പോള്‍ 
ദൈവദാസനെ ആദരണീയന്‍ അഥവാ ധന്യന്‍ 
എന്ന്‌ നാമകരണം ചെയ്യുന്നതാണ്‌. 


ആഗോളതലം 


റോമില്‍ സമര്‍പ്പിക്കപ്പെട്ട രേഖകള്‍ ആസ്പദമാക്കി 
പോസ്റ്റുലേറ്റര്‍ ധന്യനെക്കുറിച്ചുള്ള വിശദമായ 
അന്വേഷണവും പഠനവും നടത്തുകയും തുടര്‍ന്ന്‌ 


നിരവധി വാല്യങ്ങളുള്ള പൊസിസ്ധേോ (Objective 
Report-Positio) തയ്യാറാക്കുന്നു. തിരുസംഘം ഇത്‌ 
പരിശോധനാ വിധേയമാക്കുകയും ധന്യന്റെ നാമത്തില്‍ 
ഒരു അത്ഭുതം നടന്നതായി സ്ഥിരീകരിക്കപ്പെടുകയും 
ചെയ്താല്‍ പ്രസ്തുതവിവരം തിരുസംഘത്തിന്റെ 
തലവന്‍ പരിശുദ്ധ പിതാവിനെ ഓഈദ്യോഗികമായി 
അറിയിക്കുകയും,നടപടിക്രമങ്ങളുടെ അവസാനം 


5 66 


"ധന്യന്‍ “വാഴ്ത്തപ്പെട്ടവനായി” (Blessed) നാമകരണം 
ചെയ്യപ്പെടുകയും ചെയ്യുന്നു. റ വാഴ്ത്തപ്പെട്ടവനായി” 
നാമകരണം ചെയ്യപ്പെട്ട വ്യക്തിയെ വിശുദ്ധനായി 
്രഖ്യാപിക്കുന്നതിന്‌ ഈ വ്യക്തിയുടെ പ്രതേക 
മദ്ധ്യസ്ഥതയില്‍ കുറഞ്ഞത്‌ ഒരത്ഭുതം കൂടി നടന്നതായി 
സ്ഥിരീകരിക്കപ്പെടണം. പ്രസ്തുത സ്ഥിരീകരണം 
കഴിഞ്ഞാല്‍ തുടര്‍ന്നുളളത്‌ വിശുദ്ധപദ പ്രഖ്യാപനമാണ്‌. 
വത്തിക്കാനിലെ വി. പത്രോസിന്റെ അങ്കണത്തില്‍ 
അര്‍പ്പിക്കപ്പെടുന്ന വി. കുർബ്ബാനയുടെ ആരംഭത്തില്‍ 
പരി. പിതാവ്‌ വാഴ്ത്തപ്പെട്ട വ്യക്തിയെ ഈദ്യോഗികമായി 
വിശുദ്ധന്‍ എന്ന്‌ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നാമകരണം 
നടത്തുന്നു. അതോടുകൂടി വിശുദ്ധരുടെ പട്ടികയില്‍ ആ 
വ്യക്തിയുടെ നാമവും ആ വിശുദ്ധന്റെ ഓര്‍മ്മ 
പ്പെരുന്നാളും കൂട്ടിച്ചേര്‍ക്കപ്പെടുകയും ചെയ്യുന്നു. 
ഉപസംഹാരം 


മലങ്കരയുടെ സൂര്യതേജസ്സും മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭയുടെ പുണ്യപിതാവുമായ ദൈവ 
ദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ ഈവാനിയോസ്‌ 
മെത്രാപ്പോലീത്താ ആഗോള സഭയില്‍ എത്രയും വേഗം 
വണക്കത്തിനു യോഗ്യനാകുവാന്‍ സഭയായി ദൈവ 
തിരമുമ്പില്‍ ഉപവാസത്തോടെ നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


അധരങ്ങളിലൂടെ ഞാനറിഞ്ഞ 


ദൈവദാസന്‍ 


ഡോ. മൈക്കിള്‍ വട്ടപ്പലം 


(മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ 
നാമകരണ നടപടിയുടെ അതിരൂപത തല 
അന്വഷണങ്ങളുടെ എപ്പിസ്‌കോപ്പല്‍ 

ഡലിഗേറ്റ്‌ ആയിരുന്നു ലേഖകന്‍) 


മാര്‍ ഈവാനിയോസ്‌ 


Gera മംഗലപ്പുഴ സെമിനാരിയിലെ എന്റെ 
വന്ദ്യഗുരുക്കന്മാരായ ഗീവര്‍ഗ്ഗീസ്‌ പണിക്കരച്ചന്‍, കിളി 
ച്ചിമലയച്ചന്‍, പത്തിപറമ്പിലച്ചന്‍ എന്നിവരുടെ അധരങ്ങ 
ളില്‍ നിന്നാണ്‌ ഞാനാദ്യം മാര്‍ ഈവാനിയോസിവെപ്പറ്റി 
കേള്‍ക്കുന്നത്‌. അവരാരും ഇന്ന്‌ ജീവിച്ചിരിപ്പില്ല. 

പിന്നീട്‌ എത്രയോ വര്‍ഷങ്ങള്‍ക്കുശേഷമാണ്‌, മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയെ നേരിട്ടു കണ്ടിട്ടുളളവരെ 
ഞങ്ങള്‍ അന്വേഷിച്ച്‌ നടന്നത്‌. ദൈവദാസന്‍ മാര്‍ ഇവാ 
നിയോസ്‌ പിതാവിന്റെ നാമകരണ നടപടികളുടെ ഭാഗ 
മായി രൂപതാതല അന്വേഷണങ്ങള്‍ നടത്താന്‍ മേജര്‍ 
ആര്‍ച്ചുബിഷപ്‌ മാര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ കര്‍ദ്ദി 
നാള്‍ കാതോലിക്കാബാവാ നിയോഗിച്ച്‌ അന്വേഷണ 
സംഘത്തിലെ അംഗങ്ങളായിരുന്നു ഞങ്ങള്‍. അപ്പോ 
ഴേക്കും മാര്‍ ഈവാനിയോസ്‌ ഇഹലോകവാസം വെടി 
ഞ്ഞിട്ട്‌ 63 സംവത്സരങ്ങള്‍ കടന്നുപോയിരുന്നു എങ്കിലും 
ബന്ധക്കാരുടെയും ശിഷ്യന്മാരുടെയും സഹപ്രവര്‍ത്ത 
കരുടെയും സന്യസ്തരുടെയും ഇടയില്‍ ഞങ്ങളവരെ 
കണ്ടെത്തി. 

അവരില്‍ ചിലര്‍ വിശ്രമജീവിതം നയിക്കുന്നവരും 
മറ്റു ചിലര്‍ ജീവിതസായാഹ്നത്തില്‍ എത്തിയവരും ആയി 
രുന്നു. ഇനിയും വേറെ ചിലര്‍ തീര്‍ത്തും ശയ്യാലംബരു 
മായിരുന്നു. അവരെല്ലാം അവര്‍ കണ്ട മാര്‍ ഈവാനി 
യോസിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ 
കണ്ണുകള്‍ നിറയുന്നതും ഹൃദയം വികസിക്കുന്നതും 
നാവുകള്‍ വാചാലമാകുന്നതും ഞങ്ങള്‍കണ്ടു, കാരണം 
അവരെല്ലാം ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ദൃക്സാക്ഷി 
കളായിരുന്നു. അവരുടെ അധരങ്ങളിലൂടെയാണ്‌ മാര്‍ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


ഈവാനിയോസിനെ ഞാന്‍ കൂടുതലായി അറിയുന്നത്‌. 


നെഞ്ചുകിടുങ്ങുമാറ്‌ നെഞ്ചത്തടിച്ച്‌ പ്രാര്‍ത്ഥിക്കുന്ന 
ദൈവദാസനെ അവര്‍ കണ്ടിട്ടുണ്ട്‌. മണ്‍പാത്രത്തില്‍ 
സന്ന്യാഹാരം മാത്രം ഭക്ഷിക്കുന്ന കാവി ധരിച്ച ആ ഭാര 
തീയ സന്യാസിയെ അവര്‍ക്ക്‌ മറക്കാനാവുന്നില്ല; ദൈവ 
വിശ്വാസത്തിന്റെയും ദൈവാശ്രയത്വത്തിന്റെയും ആഴങ്ങ 
ളിലേക്ക്‌ അവരെ അദ്ദേഹം കൂട്ടികൊണ്ടുപോയതിന്റെ 
കഥകള്‍ അവര്‍ക്ക്‌ പറയാനുണ്ട്‌. പ്രതീക്ഷയ്ക്ക്‌ വക 
യില്ലാത്ത അവസരങ്ങളില്‍പ്പോഴും പ്രതീക്ഷയോടെ 
നിന്നതിന്റെ ഓര്‍മ്മകള്‍ അവര്‍ക്കുണ്ട്‌. ജീവിത പ്രതി 
സന്ധികളില്‍ വിവേകത്തോടെയും ആപത്തു വേളകളില്‍ 
ആത്മധൈര്യത്തോടെയും ആവശ്യനേരങ്ങളിലെല്ലാം 
ആത്മനിയന്ത്രണത്തോടെയും ദൈവദാസന്‍ വര്‍ത്തിക്കു 
ന്നതവര്‍ കണ്ടിട്ടുണ്ട്‌. ദൈവസ്നേഹവും പരസ്നേ 
ഹവും അദ്ദേഹത്തില്‍ സമ്മേളിക്കുന്നത്‌ അവര്‍ക്ക്‌ അനു 
ഭവമായിട്ടുണ്ട്‌. 


നമ്മുടെ കര്‍ത്താവിന്റെ പ്രാര്‍ത്ഥന മാര്‍ ഈവാനി 
യോസിന്റെ ജീവിതത്തില്‍ ഫലമണിഞ്ഞപ്പോള്‍ ഈ ഭൂമി 
യില്‍ മലങ്കര കത്തോലിക്കാസഭ ജന്മമെടുത്തു. ക്രിസ്തു 
ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഐക്യത്തിനായിരുന്നു 
(യോഹ. 17:11). ഒരാട്ടിന്‍പറ്റവും ഒരിടയനും (യോഹ. 
10:16) എന്നത്‌ ക്രിസ്തുവിന്റെ സ്വപ്നമാണ്‌. ആ ഒരു 
തുള്ളി സ്വപ്നം ഘനീഭവിച്ചതാണ്‌ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനി. 


ഇനി നന്മ നിറഞ്ഞ ദിനങ്ങള്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥ 
നയോടെ നമുക്കു കാത്തിരിക്കാം. 


ദൈവദാസന്‍ 


ആര്‍ച്ചുബിഷപ്‌ ഗീവര്‍ഗീസ്‌ 


മാര്‍ ഈവാനിയോസ്‌ 


പ്രൊമോര്‍ട്ടര്‍ ഓഫ്‌ ജസ്റ്റിസ്‌ 


സഭൈകൃത്തിന്റെ പിതാവ്‌ 


൭൭൫൮വിദാസന്‍ ആര്‍ച്ച്‌ ബിഷപ്‌ ഗിവര്‍ഗ്ഗീസ്‌ 
മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ നാമകരണ നടപടി 
കളുടെ മേജര്‍ അതിഭദ്രാസന തലത്തിലുള്ള അന്വേഷണ 
സംഘത്തില്‍ പ്രൊമോര്‍ട്ടര്‍ ഓഫ്‌ ജസ്റ്റിസ്‌ ആയി 
എനിക്ക്‌ ശുശ്രൂഷ ചെയ്യുവാന്‍ സാധിച്ചത്‌ ഒരു വലിയ 
ദൈവാനുഗ്രഹമായിരുന്നു. ദൈവദാസന്റെ പുണ്യജീ 
വിതം നേരില്‍ കണ്ട്‌ അനുഭവിച്ച എഴുപതില്‍പരം 
വ്യക്തികളുടെ സാക്ഷ്യങ്ങള്‍ ഓഈദ്യോഗികമായി ശേഖ 
രിക്കുവാനും പഠിക്കുവാനും നാമകരണ നടപടിക്രമങ്ങ 
ളുടെ ഭാഗമായി റവ. ഡോ. ജെയിംസ്‌ പുതുപറമ്പില്‍ 
ഒ.ഐ.സിയുടെ നേതൃത്വത്തില്‍ പ്രവര്‍ത്തിച്ച ചരിത്ര 
കമ്മീഷന്‍ ശേഖരിച്ച ദൈവദാസനുമായി ബന്ധപ്പെട്ട 
രേഖകള്‍ വിലയിരുത്തുവാനും ദൈവദാസന്റെ 
പുണ്യകബറിടം തുറന്ന്‌ പരിശോധിക്കുന്നതില്‍ പങ്കുചേ 
രുവാനും സാധിച്ചത്‌ അദ്ദേഹത്തിന്റെ ജീവിതവിശുദ്ധി 
യുടെ ആഴവും അര്‍ത്ഥവും അടുത്തറിയുവാനും അനു 
ഭവിക്കുവാനും ലഭിച്ച അവസരങ്ങളായിരുന്നു. 2016 
ആഗസ്റ്റ്‌ 25-00 തീയതി ആറ്‌ വര്‍ഷത്തോളം നീണ്ടുനിന്ന 
അന്വേഷണ സംഘത്തിന്റെ കാനോനികമായ നടപടി 
ക്രമങ്ങളും പ്രവര്‍ത്തനങ്ങളും പൂര്‍ത്തിയാക്കുവാന്‍ 
സാധിച്ചത്‌ തീര്‍ച്ചയായും ദൈവദാസന്റെ മദ്ധ്യസ്ഥത 
യാലും, അനുഗ്രഹത്താലുമാണ്‌. ഏതാണ്ട്‌ ഒരുലക്ഷ 
ത്തോളം വരുന്ന ശേഖരിച്ച രേഖകളുടെ രണ്ടു പകര്‍പ്പു 


കളാണ്‌ തുടര്‍നടപടികള്‍ക്കും പഠനത്തിനുമായി 
റോമിലെ പരിശുദ്ധ സിംഹാസനത്തിലേക്ക്‌ സമര്‍പ്പിച്ചി 


ട്ടുള്ളത്‌. 


ധ്യാനാത്മകവും പ്രവര്‍ത്തനാത്മകവുമായ ഒരു 
ജീവിത ശൈലിയായിരുന്നു ദൈവദാസന്റേത്‌, മണിക്കൂ 
റുകള്‍ ദൈവാലയത്തില്‍ പ്രാര്‍ത്ഥനയില്‍ ചിലവഴിക്കു 
ന്ന, രാത്രിയുടെ യാമങ്ങളില്‍ മാറത്തടിച്ചു പ്രാര്‍ത്ഥി 
ക്കുന്ന ദൈവദാസന്റെ ചിത്രം ഇന്നും പലരുടെയും 
ഓര്‍മ്മയില്‍ തിളങ്ങി നില്ക്കുന്നു. അടിയുറച്ച ഈശ്വര 
വിശ്വാസത്തിന്റെയും സത്യാന്വേഷണത്തിന്റെയും, 
ദൈവാശ്രയത്തിന്റെയും അടയാളമായിരുന്നു ദൈവദാ 
സന്‍ മാര്‍ ഈവാനിയോസ്‌. യാക്കോബായസഭയില്‍ 
അംഗമായിരിക്കുമ്പോള്‍ തന്നെ കുദാശകളെക്കുറിച്ചും 
പരിശുദ്ധ കുര്‍ബാനയെക്കുറിച്ചും ആഴമായ 
പാണ്ഡിത്യം നേടിയ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കു 
കയും, പ്രാര്‍ത്ഥനകളും ആരാധനക്രമങ്ങളുമെല്ലാം മല 
യാളത്തിലേക്ക്‌ പരിഭാഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. 
യാക്കോബായ സഭയില്‍ “കുദാശ ശെമ്മാശന്‍”, “എം.എ 
അച്ചന്‍” എന്ന പേരുകളിലും പിന്നീട്‌ “ബഥനി മെത്രാന്‍” 
എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു പണ്ഡി 
തനും, വാഗ്ത്മിയും കറതീര്‍ന്ന സുവിശേഷ പ്രഘോഷ 
കനുമായിരുന്നു. 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


സെറാംമ്പൂര്‍ കോളേജിലെ അധ്യാപനകാലഘട്ടം 
അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരു 
ന്നു; താന്‍ ലോകത്തിലാണെങ്കിലും ലോകത്തിന്റെതല്ല 
യെന്ന അവബോധത്തിലേയ്ക്കുള്ള വളര്‍ച്ചയുടെ തുട 
ക്കം. ആര്‍ഷഭാരതത്തിന്റെ പാരമ്പര്യങ്ങള്‍ക്ക്‌ അനുസര 
ണമായി ക്രൈസ്തവസന്യാസത്തി ന്റെയും, പ്രേഷിത 
പ്രവര്‍ത്തനത്തിന്റെയും അര്‍ത്ഥവും വ്യാപ്തിയും തേടി 
യുള്ള അന്വേഷണത്തിന്റെ ആരംഭം. ഈ സത്യാന്വേ 
ഷണം അദ്ദേഹത്തെ സര്‍വ്വാംഗപരിത്യാഗിയായി മുണ്ട 
ന്‍മലയിലും പന്നിട്‌ കത്തോലിക്കാസഭയിലേക്കുള്ള 
പുനരൈകൃത്തിലും എത്തിച്ചു. മലങ്കര കത്തോ 
ലിക്കാസഭയ്ക്ക്‌ ബീജാവാപം നല്കി അതിന്റെ വളര്‍ച്ച 
യ്ക്ക്‌ ഈര്‍ജ്ജസ്രോതസ്സായി വര്‍ത്തിച്ച മൂലബന്ദുവായി 
രുന്നു ദൈവദാസന്‍ ആര്‍ച്ച്‌ ബിഷപ്‌ ഗീവര്‍ഗീസ്‌ മാര്‍ 
ഈവാനിയോസ്‌. 


ബഥനി സന്യാസി, സന്യാസിനി സമൂഹത്തിന്റെ 
സ്ഥാപകന്‍, ബഥനി മെത്രാന്‍, പുനരൈക്യത്തിന്റെ 
പിതാവ്‌, ആര്‍ച്ച്‌ ബിഷപ്‌ എന്നീ നിലകളിലെല്ലാം പുണ്യ 
പൂര്‍ണ്ണവും, വീരോചിതവുമായ ജീവിതം നയിച്ച ആത്മീ 
യആചാര്യനായിരുന്നു ദൈവദാസന്‍. ചിട്ടയായ ജീവി 
തശൈലിയുടെയും, ജീവിതലാളിത്ൃത്തിന്റെയും, അതി 
OQ കാരുണ്യത്തിന്റെയും അടയാളമായിരുന്ന ആ പുണ്യ 
പുരുഷന്‍. അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യവും 
ചരിധ്ര അവബോധവും, അടിയുറച്ച ഈശ്വരവിശ്വാസ 
വും, ഉറച്ച തീരുമാനങ്ങളും, നവസുവിശേഷവല്‍ക്കരണ 
പരിപാടികളും അനേകര്‍ക്ക്‌ പ്രചോദനമായിരുന്നു. നിര 
DUO മുതല്‍ വിശ്വസാഹിത്യകാരന്മാര്‍വരെയും. പാവ 
പ്പെട്ടവരും, അധ:കൃതരും മുതല്‍ ലോകരാഷ്ട്രനേതാക്ക 
ന്മാര്‍വരെയും അവിശ്വാസികള്‍ മുതല്‍ ആത്മീയആചാ 


ര്യന്മാര്‍ വരെയും ഉള്ളവരുമായി അഗാധമായ വ്യക്തി 
ബന്ധം സ്ഥാപിക്കുവാന്‍ അദ്ദേഹത്തിന്‌ കഴിഞ്ഞിരുന്നു. 
ഈ ഹൃദയഐക്യൃവും കരുതലുമായിരുന്നു അദ്ദേഹ 
ത്തിന്റെ ആത്മീയവും ഭൌതികവുമായ എല്ലാ ശുശ്രൂഷക 
ളുടെയും വിജയരഹസ്യം. 


അന്ന്‌ നിലനിന്നിരുന്ന ജാതി മത വ്യവസ്ഥകള്‍ക്ക്‌ 
അതീതമായി മനുഷ്യനെ കാണാനും, മാനവികതയും 
മനുഷ്യത്വവും ദര്‍ശിക്കുവാനും അദ്ദേഹത്തിന്‌ കഴിഞ്ഞു. 
ഭാരതത്തിലെ അക്രൈസ്തവരോടും, അധ:കൃതരോടും 
സുവിശേഷം പ്രഘോഷിക്കേണ്ടത്‌ കേരള സഭയുടെ കട 
മയാണെന്നും അത്‌ സാംസ്ക്കാരിക അനുരുപത്തിലൂ 
ടെയെ നടക്കുകയുള്ളുയെന്നും തിരിച്ചറിഞ്ഞിരുന്ന ദീര്‍ഘ 
ദര്‍ശിയായിരുന്നു അദ്ദേഹം. കല്‍ക്കത്താ, പഞ്ചാബിലും 
വടക്കേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും പ്രേക്ഷി 
തവേല ചെയ്യുവാനുള്ള സാധ്യതകളെക്കുറിച്ച്‌ അദ്ദേഹം 
അമ്പേഷിച്ചിരുന്നു. നവമായൊരു ആത്മീയ ദര്‍ശനം 
ലോകത്തിനു പകര്‍ന്ന ഒരു പ്രവാചകശബ്ദമായി 
അദ്ദേഹം എന്നും നിലനില്ക്കും. ദൈവദാസന്റെ വീരോ 
ചിതമായ പുണ്യജീവിതത്തിന്റെ ആഴങ്ങള്‍ കണ്ടെത്തു 
വാനുള്ള അന്വേഷണങ്ങള്‍ കൂടുതല്‍ ഈര്‍ജ്ജസ്വലത 
യോടെ തുടരേണ്ടിയിരിക്കുന്നു. 


ക്രൈസ്തവലോകത്തിന; പ്രതേകിച്ച്‌ മലങ്കര 
കത്തോലിക്കാസഭയ്ക്ക്‌ ദൈവദാസന്‍ നല്‍കിയ വിശുദ്ധി 
യുടെ കിരണങ്ങളും, നവമായ ആത്മീയദര്‍ശനങ്ങളും 
ദിശാബോധവും, സുവിശേഷവത്ക്കരണ ശൈലിയും 
എന്നും കൂടുതല്‍ പ്രകാശിക്കട്ടെയെന്നും, ദൈവദാസന്‍ 
എക്കാലത്തും സഭാ ഐക്യത്തിന്റെ പിതാവായി നില 
നില്ക്കട്ടെയെന്നും പ്രാര്‍ത്ഥിക്കുന്നു. = 


Copies available at: 


St. Ignatius Centre 
Pattom 


St. Vincent De Paul Book Centre 
Cathedral Compound, Pattom 


St. Peter’s Book Stall 
Pathanamthitta 


Bethany Centre 
Puthenpeedika 


ഡോ. സാന്ദ്രാ എസ്‌. ഐ. സി. 


അതിഭദ്രാസനതല 
അന്വേഷണനടപടികളുടെ 
ഒദ്യോഗിക ക്രമം 


(മ്മുടെ പുണ്യപിതാവ്‌ ദൈവദാസന്‍ ആര്‍ച്ചു 
ബിഷപ്പ്‌ ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ ഈവാനിയോസിന്റെ അതി 
ഭദ്രാസനതല കാനോനിക അന്വേഷണനടപടികളുടെ 
ഓദ്യോഗിക ക്രമങ്ങളുടെ ഒരു എത്തിനോട്ടമാണ്‌ ഈ 
ലഘുലേഖനത്തിലുടെ നടത്തുന്നത്‌. 


പുണ്യപ്രവര്‍ത്തികളേക്കാള്‍ പുണ്യജീവിതത്തിന്‌ 
പ്രാധാന്യം നല്‍കി പുണ്യവാനായിതീര്‍ന്ന ദൈവ 
ദാസന്റെ സഭാതലനടപടികള്‍ ഏകദേശം 19 
വര്‍ഷങ്ങള്‍ക്കുമുമ്പ്‌, 1997-ല്‍, ആരംഭിച്ചു. റോമന്‍ 
കോണ്‍ഗ്രിഗേഷന്‍ ഫോര്‍ കോസസ്‌ ഓഫ്‌ സെയിന്‍സി 
ന്റെ നിര്‍ദ്ദേമനുസരിച്ചാണ്‌ നടപടിക്രമങ്ങള്‍ നടന്നത്‌. 
ര്പധാനപ്പെട്ട നാലു നിയമപുസ്തകങ്ങള്‍ ആണ്‌ 
വാഴ്ത്തപ്പെട്ട-വിശുദ്ധ നാമകരണ നടപടിര്രമങ്ങള്‍ 
ക്കായി സഭ നിശ്ചയിച്ചു തന്നിട്ടുള്ളതും നമ്മുടെ നാമകരണ 
നടപടികള്‍ക്കായി അനുകരണിയമാക്കിയതും: (1) The Ap- 
ostolic Constitution Divinus Perfectionis Magister of John Paul 
II in 1983; (2) Norms to be Observed in Inquires Made by Bish- 
ops in the Causes of Saints, issued by the Congregation for the 
Causes of Saints, approved and ratified by Pope John Paul II in 
1983; (3) Code of Canon Law of 1983 and Code of Canons of 
the Oriental Churches, for the canons applied to the process (CIC 
c. 1403 and CCEO c. 1057); (4) The Instruction of the Congre- 


gation for the Causes of Saints Sanctorum Mater, issued in 2007. 

പൊതുവായി നാമകരണനടപടികള്‍ക്ക്‌ മൂന്ന്‌ 
ഘട്ടങ്ങളാണ്‌ ഉള്ളത്‌. (1) രൂപതാതല അന്വേഷണം. 
ഇതിന്റെ ലക്ഷ്യം ദൈവദാസനെ സംബന്ധിക്കുന്ന എല്ലാ 


വിവരങ്ങളും, രേഖകളും ശേഖരിക്കുക എന്നുള്ളതാണ്‌. (2) 
ഈ ശേഖരിച്ച വിവരങ്ങള്‍, രേഖകള്‍ റോമന്‍ കോണ്‍ 
ഗ്രിഗേഷന്‍ നല്‍കുന്നു, അതിന്റെ വെളിച്ചത്തില്‍ “005100 
തയ്യാറാക്കുന്നു; (3) ഈ “ഠടitiഠ'-യുടെ പശ്ചാത്തലത്തില്‍ 
ദൈവശാസ്ര്ര-ചരിധ്ര-കാര്‍ഡിനല്‍ കമ്മീഷന്‍സിന്റെ 
വോട്ടിന്റേയും, അഭിപ്രായങ്ങളുടേയും, റെക്കമെന്റേഷ 
ന്റേയും, വെളിച്ചത്തില്‍ മാര്‍പ്പാപ്പ അവസാന തീരുമാനം 
എടുക്കുന്നു. 

ഈവാനിയോസ്‌ പിതാവിന്റെ നാമകരണ നടപ 
ടികളിലേയ്ക്ക്‌ പ്രത്യേക ശ്രദ്ധ തിരിച്ചാല്‍ മനസ്സിലാകും, 
ഈ നടപടികള്‍ക്ക്‌ നേതൃത്വം നല്‍കുന്നവരില്‍ നിക്ഷിപ്ത 
മായിരിക്കുന്ന കടമ വലുതായിരുന്നു, ഉത്തരവാദിത്വ 
പൂര്‍ണ്ണമായിരുന്നു, എന്ന്‌. മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ 
വ്യാപരിച്ചിരുന്ന എല്ലാ ജീവിത തലങ്ങളിലേയ്ക്കും കടന്നു 
ചെന്ന്‌ കര്‍ക്കശമായ സൂക്ഷ്മപരിശോധനയോടെ അവയെ 
തെളിയിക്കേണ്ടിയിരുന്നു. ദൈവദാസന്റെ ജീവിതത്തില്‍ 
പ്രമാദമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നു മാത്രമല്ല അതി 
സ്വാഭാവിക ദൈവസ്നേഹത്താല്‍ പ്രേരിതനായി അതിസ്വാ 
ഭാവിക പുണ്യങ്ങള്‍ വീരോചിതമായി അഭ്യസിച്ചിരുന്നു 
എന്ന്‌ തെളിയിക്കുമ്പോള്‍ മാത്രമേ മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌ ആഗോളസഭയില്‍ വിശുദ്ധനായി ്രഖ്യാപിക്കപ്പെ 
ടാന്‍ പരിഗണിക്കപ്പെടുകയുള്ളു. നടപടിക്രമത്തിന്റെ ആദ്യ 
ഘട്ടമായ ഭദ്രാസനതല അന്വേഷണങ്ങളുടെ തുടക്കമായി 
അതിന്റെ പെറ്റീഷനേഴ്‌സ്‌ ഭ്രദാസനാദ്ധ്യക്ഷനായ 
ആര്‍ച്ചുബിഷപ്പ്‌ സിറില്‍ മാര്‍ ബസേലിയോസ്‌ പിതാവിന്‌ 
അപേക്ഷ സമര്‍പ്പിച്ചു. അതിനുശേഷം ഭ്രദാസനാദ്ധ്യക്ഷന്റെ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


അംഗീകാരത്തോടുകൂടി പെറ്റീഷനേഴ്‌സ്‌ ആന്റണി 
വലിയവിളയില്‍ ഒ.ഐ.സി അച്ചനെ പോസ്റ്റുലേറ്ററായി 
നിയമിച്ചു. ഓദ്യോഗിക ഭദ്രാസന അന്വേഷണങ്ങള്‍ ആരം 
ഭിക്കുന്നതിനു മുമ്പായി ചില പ്രാഥമിക വിവരങ്ങള്‍ ലഭി 
ക്കുന്നതിന്‌ കുറെ ദൃക്‌സാക്ഷികളുടെ സാക്ഷ്യങ്ങള്‍ 
എഴുതി വാങ്ങുകയും, മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ 
എഴുതിയതും പിതാവിനെകുറിച്ച്‌ എഴുതപ്പെട്ടതുമായ 
പുസ്തകങ്ങള്‍ കണ്ടെത്തുകയും പ്രസിദ്ധീകരിക്കുകയും, 
അനേകരിലേക്ക്‌ അത്‌ എത്തിക്കുന്നതിന്‌ ശ്രമങ്ങള്‍ 
നടത്തുകയുമുണ്ടായി. ഇതിനുവേണ്ടി വളരെയധികം 
ആളുകള്‍ സഹായിച്ചിട്ടുണ്ട്‌, പ്രത്യേകമായും റവ. ഡോ. 
മരിയദാസ്‌ ഒ.ഐ.സി. നടത്തിയിട്ടുള്ള ആത്മസമര്‍പ്പണം 
എടുത്തുപറയേണ്ടതാണ്‌. 


നടപടിക്രമങ്ങള്‍ കൂടുതല്‍ ഉര്‍ജ്ജിതപ്പെടുത്തുന്ന 
തിനായി 2005 ജൂലൈ 15-ന്‌ ഓദ്യോഗിക അപേക്ഷ പോസ്റ്റു 
ലേറ്റര്‍ ആര്‍ച്ചുബിഷപ്പിനു നല്‍കി. ഈ ഓദ്യോഗിക 
അപേക്ഷയെ സ്വീകരിക്കുകയും, പരി. സിനഡിന്റെ ആലോ 
ചന്രറപകാരം 2007 ജൂലൈ 14-00 തീയതി മോറാന്‍ മോര്‍ 
ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവാ മാര്‍ 
ഈവാനിയേസ്‌ പിതാവിനെ ദൈവദാസനായി പ്രഖ്യാപി 
ക്കുകയും ചെയ്തു. ഇതിനെതുടര്‍ന്ന്‌ റോമില്‍നിന്നും നട 
പടിക്രമങ്ങള്‍ മുമ്പോട്ടുകൊണ്ടുപോകുവാന്‍ തടസ്സങ്ങള്‍ 
ഒന്നും ഇല്ലായെന്നുള്ള ഉറപ്പും (nihil obstat (Prot. N. 2896) 
2009 നവംബര്‍ 11-00 തീയതി ലഭിച്ചു. കൂടാതെ ഈ നടപ 
ടികള്‍ക്കാവശ്യമായ ചരിത്രരേഖകള്‍ ശേഖരിക്കുവാനുള്ള 
പ്രാരംഭ പഠനങ്ങളും നടത്തുകയുണ്ടായി. 2009 ഡിസംബര്‍ 
15-ന്‌ റവ. ഡോ. ജയിംസ്‌ പുതുപ്പറമ്പില്‍ ഒ.ഐ.സി., റവ. 
ഡോ. ചെറിയാന്‍ വാരിക്കാട്‌, റവ. ഫാ. പ്രഭീഷ്‌ ജോര്‍ജ്ജ്‌, 
റവ. ഫാ. ജോസഫ്‌ പൂവത്തുംതറയില്‍ (പിന്നീട്‌ റവ. ഫാ. 
പ്രഭീഷ്‌ ജോര്‍ജ്ജിന്‌ പകരം) എന്നിവര്‍ നിയമിതരായി. 2011 
ഏപ്രില്‍ 14-ന്‌ തിരുവനന്തപുരം മേജര്‍ അതിഭ്രദാസനം നാമ 
കരണ നടപടികളുടെ പെറ്റീഷണര്‍ ആകുന്നതിനുള്ള 
അപേക്ഷ സമര്‍പ്പിക്കുകയും 2011 ആഗസ്ത്‌ 18-ന്‌ റോമില്‍ 
പരി. സിംഹാസനം അംഗീകരിക്കുകയും ചെയ്തു. 
ഇതോടൊപ്പം മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ ധന്യജീ 
വിതത്തിന്‌ സാക്ഷികളായിരുന്നവരുടെ മൊഴി സ്വീകരിക്കു 
ന്നതിനും തുടര്‍നടപടികള്‍ക്കുമായി 2011 ജൂണ്‍ 14-ന്‌ 
അതിഭ്രദാസനതല ബോര്‍ഡ്‌ ഓഫ്‌ ഇന്‍ക്വയറിയ്ക്ക്‌ രൂപം 
നല്‍കുകയും, റവ. ഡോ. മൈക്കിള്‍ വട്ടപ്പലം, റവ. ഡോ. 
സാജു അഗസ്റ്റിന്‍ കൂത്തോടിപുത്തന്‍പുരയില്‍ സി.എസ്‌റ്റി.; 
റവ. സിസ്റ്റര്‍ ജോസ്‌ മേരി എസ്‌. എച്ച്‌.; പ്രൊഫ. പുഷ്പ 
അഗസ്റ്റിന്‍ ഇവര്‍ അതിലേയ്ക്ക്‌ നിയമിതരാവുകയും 
ചെയ്തു. സാക്ഷികളുടെ മൊഴിയെടുപ്പ്‌ വിജയകരമായി 
അതിവേഗം പൂര്‍ത്തീകരിക്കുകയും, അതിനെ ഇംഗ്ളീഷി 
ലേക്ക്‌ വിവര്‍ത്തനം ചെയ്ത്‌ അവസാനിപ്പിക്കുകയും അത്‌ 
സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം ദൈവദാസന്‍ 
എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും, ലേഖ 
നങ്ങളും സൂഷ്മപരിശോധനയിലൂടെ ദൈവശാസ്ത്രപര 
മായും സന്മാഗ്ലപരമായും തെറ്റില്ലായെന്ന്‌ ഉറപ്പ്‌ വരുത്തു 
ന്നതിനുള്ള ദൈവശാസ്ത്രകമ്മീഷന്‍ രൂപീകരിക്കുകയും, 
യഥാസമയം അവര്‍ അതിന്റെ റിപ്പോര്‍ട്ട്‌ പൂര്‍ത്തീകരിച്ച്‌ 
നല്‍കുകയും ചെയ്തു. 2011 ജൂണ്‍ 14-ന്‌ നാമകരണ നടപ 
ടികളുടെ വൈസ്‌ പോസ്റ്റുലേറ്ററായി റവ. ഡോ. സാന്ദ്ര 
എസ്‌.ഐ.സി. നിയമിതയായി. 


2015 നവംബര്‍ 2-ന്‌ ചരി്രകമ്മീഷന്‍ അതിന്റെ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


ജോലി പൂര്‍ത്തീകരിച്ച്‌, ശേഖരിച്ചതായ രേഖകളും 
തെളിവുകളും ബോര്‍ഡ്‌ ഓഫ്‌ ഇന്‍ക്വയറിക്ക്‌ കൈമാറി 
കഴിഞ്ഞപ്പോള്‍ Board of Inquiry അതിലെ അംഗങ്ങളെ 
ഇന്റര്‍വ്യൂ ചെയ്ത്‌ വിവരങ്ങള്‍ ശേഖരിച്ചു. Board of Inquiry 
ഇതുവരേയുമുള്ള എല്ലാ ഡോക്കുമെന്റേഷന്‍സിന്റേയും 
പരിശോധനയ്ക്കും നിരീക്ഷണങ്ങള്‍ക്കും ശേഷം ഇവയുടെ 
കോപ്പി എടുക്കുവാന്‍ കോപ്പിയിസ്റ്റിന്‌ നിര്‍ദ്ദേശം നല്‍കി. 
അതിഭ്രദാസനതല അന്വേഷണങ്ങളും, സ്ഥാപിതമായ 
കമ്മീഷനുകളുടെ ദൌത്യവും പൂര്‍ത്തീകരിച്ച്‌ അതിന്റെ 
കോപ്പിയെടുപ്പും, സ്ഥിരീകരണവും കഴിഞ്ഞപ്പോള്‍ ആ 
ഡോക്യുമെന്‍സിനെ മുഴുവന്‍ 210 ബോക്സുകളിലാക്കി 3 
സെറ്റുകളായി വിഭജിച്ച്‌ Original Copy (Archetype-70 Boxes) 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസന അരമനയിലെ Ar- 
ന്ഴേടട-ലേക്കും, മറ്റ്‌ 2 സെറ്റുകള്‍ അതായത്‌, Transcript and 
Public copy (140 Boxes), റോമിലേക്കും എത്തിക്കുവാനുള്ള 
ക്രമീകരണങ്ങള്‍ നടത്തി. അങ്ങനെ 19 വര്‍ഷങ്ങള്‍ 
ക്കുശേഷം 2016 ഓഗസ്റ്റ്‌ 25-ന്‌ ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റെ നാമകരണനടപടി 
കളുടെ അതിഭ്രദാസനതല അന്വേഷണങ്ങളുടെ 
പരിസമാപ്തി കുറിച്ചതായി അത്യഭിവന്ദ്യ മോറാന്‍ മോര്‍ 
ബസേലിയോസ്‌ കാര്‍ഡിനല്‍ ക്ലീമീസ്‌ കാതോലിക്കാ 
ബാവാ പട്ടം, സെന്റ്‌ മേരീസ്‌ കത്തീഡ്രലില്‍ വച്ച്‌ അഭിവന്ദ്യ 
പിതാക്കന്മാരുടേയും, അനേകം വൈദീകരുടേയും, 
സന്യസ്തരുടേയും, ദൈവജനത്തിന്റേയും സാന്നിദ്ധ്യ 
ത്തില്‍ പ്രഖ്യാപിക്കുകയും, തുടര്‍നടപടികള്‍ക്ക്‌ 
ആവശ്യമായ ക്രമീകരണങ്ങള്‍ നിര്‍ദ്ദേശിക്കുകയും 
ചെയ്തു. 

തുടര്‍ന്നുള്ള നടപടികള്‍ ദൈവപരിപാലനയില്‍ 
പുരോഗമിക്കുന്നതിന്‌ നമുക്ക്‌ ര്പാര്‍ത്ഥിക്കുകയും 
പ്രവര്‍ത്തിക്കുകയും ചെയ്യാം. മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനിയുടെ മദ്ധ്യസ്ഥതയില്‍ ദൈവജനത്തിന്‌ 
ലഭിക്കുന്ന അനുഗ്രഹങ്ങളോടൊപ്പം ദൈവത്തിന്റെ കരം 
നമ്മുടെ മദ്ധ്യത്തില്‍ അദൃശ്യമായി പ്രവര്‍ത്തിക്കു 
ന്നതിന്റെ ദൃശ്യ അടയാളങ്ങളായ അത്ഭുതങ്ങളും ധാരാളം 
സംജാതമാകുന്നതിന്‌ ദൈവദാസന്റെ മദ്ധ്യസ്ഥം തേടി 
തീഷ്ണതയോടെ ഉപവാസത്തിലും, ജാഗരണത്തിലും 
ആയിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ! 


അതിര്‍ത്തി വീണ്ടും 
അശാന്തമാകുമ്പോള്‍ 


നാലു വര്‍ഷം മുമ്പാണ്‌ ഞാന്‍ കശ്മീരില്‍ 
പോയത്‌. താരതമ്യേന ശാന്തമായിരുന്നു അന്നവിടം. 
അന്നു ഞങ്ങള്‍ താമസിച്ച സെന്റോര്‍ ഹോട്ടല്‍ പണ്ട്‌ 
ഭീകരരുടെ ആക്രമണത്തിനു വിധേയമായതാണ്‌. 
അവിടെ കര്‍ശനമായ സുരക്ഷാ പരിശോധനാ സംവി 
ധാനങ്ങളാണ്‌ ഏര്‍പ്പെടുത്തിയിരുന്നത്‌. കശ്മീര്‍ താഴ്വര 
നിരന്തരമായ കലാപങ്ങളില്‍ നിന്നു മുക്തമായി വരു 
MEO ഉണ്ടായിരുന്നുള്ളു. ടുറിസം രംഗത്തും ഉണര്‍വ്‌ 
കണ്ടു തുടങ്ങിയിരുന്നു. കാലിയായ കിടന്ന ഹാസ്‌ 
ബോട്ടുകളൊക്കെ സഞ്ചാരികള്‍ക്കായി മിനുക്കിയെടു 
ത്തിരുന്നു. ഡാല്‍ തടാകത്തിലൂടെ തുഴഞ്ഞുപോകുന്ന 
ഷിക്കാരകള്‍ പോലും ടൂറിസ്റ്റുകളുടെ വരവില്‍ ആന 
ന്ദിച്ചു തുടങ്ങിയ കാലം. ശ്രീനഗര്‍ കര്‍ശനമായ സുരക്ഷാ 
വലയത്തിലാണെങ്കിലും സഞ്ചാരികള്‍ക്ക്‌ അത്‌ ഒരി 
ക്കലും അലോസരമായി മാറിയിരുന്നില്ല. 


ഇതൊക്കയാണെങ്കിലും കശ്മീര്‍ ഉള്ളില്‍ പുക 
യുകയായിരുന്നെന്നു വ്യക്തം. ഞങ്ങള്‍ ഇടയ്ക്ക്‌ താമ 
May ഹൌസ്‌ ബോട്ടിന്റെ ഉടമ ഡല്‍ഹിയിലും ജര്‍മനി 
യിലും വരെ ബിസിനസ്‌ ഉള്ള ആളായിരുന്നു. അദ്ദേഹം 
ക്ഷേമം അന്വേഷിക്കാന്‍ ഹസ്‌ ബോട്ടിലെത്തി. കശ്മീര്‍ 
താഴ്വരയില്‍ സമാധാനം പുലരണമെന്നും ബിസിനസ്‌ 
അഭിവൃദ്ധിപ്പെടണമെന്നും മാത്രമേ അദ്ദേഹത്തിനാഗ്രഹ 
മുള്ളു. പക്ഷേ സംസാരത്തിലുടനീളം അദ്ദേഹം ഇന്ത്യാ 
ക്കാര്‍ എന്ന്‌ ആവര്‍ത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ 
സൈനികര്‍, ഇന്ത്യയുടെ ഭരണാധികാരികള്‍ എന്നിങ്ങ 
നെ. ചില സംഭവങ്ങള്‍ ഇന്ത്യക്കാര്‍ ആസൂത്രണം 
ചെയ്തതാണെന്നൊക്കെ അദ്ദേഹം പറയുമ്പോള്‍ തന്നെ 
നമുക്ക്‌ ഉള്ളിലിരിപ്പ്‌ അറിയാം. 


AN 


ബോബി ഏബ്രഹാം 


ഒരു വൈകുന്നേരം ശ്രീനഗറിലെ 
അങ്ങാടിയിലൂടെ ചുറ്റിത്തിരിയുമ്പോളാണ്‌ 
പെട്ടെന്നൊരു ബഹളം കേട്ടത്‌. ഇന്ത്യന്‍ 
പട്ടികളേ എന്ന്‌ പരസ്യമായി വിളിക്കുക 
യാണ്‌ ഒരാള്‍. പിന്തിരിപ്പിക്കാന്‍ ആര്‍ക്കും 
ആവുന്നില്ല. ആരും അതിനു ശ്രമിക്കുന്നു 
മില്ല. ഈ രണ്ടു സംഭവങ്ങളും വ്യക്തമാ 
ക്കുന്നത്‌ ഇന്ത്യന്‍ സര്‍ക്കാര്‍ വാരിക്കോരി 
നല്‍കുന്ന എല്ലാ ആനുകൂല്യവും അനുഭവി 
ക്കുമ്പോള്‍ തന്നെ ഉള്ളിന്റെ ഉള്ളില്‍ ! 
രില്‍ വലിയൊരു വിഭാഗം ഇന്ത്യയോടു കുറു പുലര്‍ത്തു 
ന്നില്ല എന്നു തന്നെയാണ്‌. അല്ലെങ്കില്‍ അവരെ ഇത്രയും 
കാലം സംരക്ഷിച്ചു നിര്‍ത്തിയ ഇന്ത്യന്‍ ജനതയേക്കാള്‍ 
പ്രിയപ്പെട്ടതായി അവര്‍ക്ക്‌ മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന്‌ 
ആരോ അവരെ ബോധവല്‍ക്കരിക്കുന്നുണ്ടെന്നര്‍ഥം. 


ഏറെക്കാലത്തെ ശാന്തതയ്ക്കു ശേഷം കശ്മീര്‍ 
ഇപ്പോള്‍ വീണ്ടും ശ്രദ്ധാ കേന്ദ്രമാവുകയാണ്‌. 
ഹിസ്ബുള്‍ മുജാഹിദീന്‍ കമാന്‍ഡര്‍ ആയിരുന്ന 
ബുര്‍ഹാന്‍ വാനിയുടെ വധത്തോടെ പൊട്ടിപ്പുറപ്പെട്ട 
കലാപം ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇത്ത 
വണ ഈദിന്‌ കര്‍ഫ്യൂ കാരണം മിക്ക പള്ളികളിലും നമ 
സ്കാരം നടത്താനാവാത്ത വിധം ഗുരുതരമായി മാറി 
യിരുന്നു സ്ഥിതിവിശേഷം. അതിര്‍ത്തികടന്ന്‌ തീര്വവാ 
ദികള്‍ക്ക്‌ യഥേഷ്ടം കടന്നുവരാവുന്ന ഇടമായി കശ്മീര്‍ 
താഴ്വര മാറിയിട്ടുണ്ടെന്നതാണ്‌ സത്യം. കശ്മീര്‍ ഇന്ത്യ 
യോടു ചേര്‍ന്ന കാലം മുതല്‍ പാക്കിസ്ഥാന്‍ തുടങ്ങി 
വച്ച അസ്ഥിരപ്പെടുത്തല്‍ തന്ത്രം ഇപ്പോഴും MSA 
ല്ലാതെ മുന്നോട്ടു നീങ്ങുന്നു. അപ്രതീക്ഷിതമായ ആക്ര 
മണത്തിലൂടെ കശ്മീരിന്റെ വലിയൊരു ഭാഗം പാക്കി 
സ്ഥാന്‍ പിടിച്ചടക്കിയപ്പോള്‍ രാജ്യാന്തര ധാരണകളെ 
മാനിച്ച്‌ തിരിച്ചടിക്കാതിരുന്ന നെഹ്റുവിന്റെ നയത്തെ 
അവര്‍ ദൌര്‍ബല്യമായാണ്‌ എന്നും കണ്ടത്‌. പിന്നീട്‌ 
ബംഗ്ലാദേശ്‌ അവര്‍ക്കു കൈവിട്ടുപോകുന്ന തരത്തി 
ലേക്ക്‌ കാര്യങ്ങള്‍ എത്തിയിട്ടും കശ്മീര്‍ വഴി ഇന്ത്യയെ 
തകര്‍ക്കുക എന്ന നയമാണ്‌ ഇന്നും പാക്കിസ്ഥാന്‍ പിന്തു 
ടരുന്നത്‌. അതുകൊണ്ടുതന്നെ രാഷ്ട്രതന്ത്രപരമായി 
കശ്മീര്‍ ഇരു രാജ്യങ്ങള്‍ക്കും ഏറ്റവും ്രധാനപ്പെട്ടതായി 
മാറുകയും ചെയ്യുന്നു. 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


കശ്മീരിലും ഇന്ത്യയിലും ഉണ്ടാകുന്ന ഭീകരാക്ര 
മണങ്ങള്‍ക്കു പിന്നില്‍ പാക്കിസ്ഥാന്‍ സൈന്യവും 
ഐ.എസ്‌.ഐയും പാക്കിസ്ഥാന്‍ ഭരണകൂടവും 
ആണെന്ന കാര്യം പകല്‍പോലെ വ്യക്തമാണ്‌. മുഷറഫ്‌ 
സൈനിക മേധാവിയും നവാസ്‌ ഷെറീഫ്‌ പ്രധാനമ 
ന്ത്രിയും ആയിരുന്ന കാലത്താണ്‌ ഈ മുന്നുകൂട്ടരും 
ചേര്‍ന്ന്‌ തീവ്രവാദികളെ കാര്‍ഗില്‍ മലനിരകളിലേക്ക്‌ 
അയച്ച്‌ അപ്രഖ്യാപിത യുദ്ധം നടത്തിയത്‌. പിന്നീട്‌ 
മുംബൈയിലേക്ക്‌ അജ്മല്‍ കസബിനെയും സംഘ 
ത്തെയും അയച്ചത്‌ ഈ മൂന്നു കൂട്ടര്‍ക്കൊപ്പം ലഷ്കറെ 
തയ്ബയും ചേര്‍ന്നാണ്‌. പത്താന്‍കോട്ടെ സൈനിക 
ക്യാംപ്‌ ആക്രമണത്തിനു പിന്നിലും ഐ.എസ്‌.ഐയുടെ 
കരങ്ങളാണെന്നത്‌ വ്യക്തമാണ്‌. ഇപ്പോള്‍ ഉറിയില്‍ 
സൈനിക കേന്ദ്രത്തിനു നേരെയുണ്ടായ ആക്രമണ 
ത്തിനു പിന്നിലും ഈ ശക്തികള്‍ തന്നെ. പാക്കിസ്ഥാന്‍ 
സര്‍ക്കാരിന്റെയും സൈന്യത്തിന്റെയും ആസൂധ്രണമി 
ല്ലാതെ ഇങ്ങനെ ഒരാക്രമണം സാധ്യമല്ല തന്നെ. 


ഈ ആക്രമണത്തെ പ്രതിരോധിക്കുക അത്ര എളു 
പ്പമല്ല എന്നതും സത്യമാണ്‌. എത്ര ae വ set 
യ്ക്കുള്ളിലും കടന്നുകയറാന്‍ 
ചാവേറുകള്‍ക്കാവും. അമേരി 
ക്കയും റഷ്യയും പോലുള്ള വന്‍ 
ശക്തികള്‍ പോലും ഇത്തരം ഭീക 
രാക്രമണങ്ങളെ തയടുന്നതില്‍ 
തുടര്‍ച്ചയായി പരാജയപ്പെടുന്നു 
ണ്ട്‌. ഇന്ത്യ പോലെയുള്ള ഒരു 
ബഹുസ്വര സമൂഹത്തില്‍ MILA 
വാദികള്‍ക്ക്‌ താവളമുണ്ടാക്കാനും 
കടന്നുകയറാനും കുറേക്കൂടി 
എളുപ്പമാണ്‌. നമ്മുടെ അതിര്‍ത്തി 
കളും അതിന്‌ യോജിച്ച തരത്തി 
ലാണ്‌. ഇതുകൊണ്ടുതന്നെയാണ്‌ 
മുമ്പുമുതലേ നമ്മുടെ ഭരണാധി 
കാരികള്‍ പ്രതിരോധത്തിനൊപ്പം 
നയതന്ത്രവും പയറ്റി ഭീകരരെ 
നേരിട്ടുകൊണ്ടിരുന്നത്‌. 


എന്നാല്‍ ഇപ്പോഴത്തെ ആക്രമണം ശ്രദ്ധേയമാ 
കാന്‍ മറ്റൊരു കാരണം കൂടിയുണ്ട്‌. ഭീകരരോടും 
പാക്കിസ്ഥാനോടും കോണ്‍ഗ്രസ്‌ മൃദു സമീപനം കാണി 
ക്കുന്നു എന്ന്‌ തുടര്‍ച്ചയായി വിമര്‍ശിച്ചുകൊണ്ടിരുന്ന 
ബി.ജെ.പി.യും മോദിയുമാണ്‌ ഇന്ന്‌ രാജ്യം ഭരിക്കുന്ന 
ത്‌. ഭീകരരെ നേരിടാന്‍ 56 ഇഞ്ച്‌ നെഞ്ചളവുമായി മോദി 
വരുന്നു എന്നായിരുന്നു തിരഞ്ഞെടുപ്പ്‌ കാലത്തെ പ്രചാ 
രണം. എന്നാല്‍ ഭരണത്തിലേറിക്കഴിഞ്ഞ്‌ നവാസ്‌ 
ഷെരിഫിന്‌ ഉപഹാരം കൊടുത്തും തിരിച്ചു വാങ്ങിച്ചും 
ഉള്ള നയതന്ത്രം പയറ്റാനാണ്‌ മോദി ശ്രമിച്ചത്‌. അത്‌ 
അപ്പാടെ പരാജയപ്പെട്ടു എന്നു വൃക്തമായത്‌ 
പത്താന്‍കോട്ടെ സൈനിക ക്യാംപില്‍ ഭീകരര്‍ കടന്നു 
കയറി സൈനികരെ വധിച്ചപ്പോഴാണ്‌. കശ്മീരില്‍ പിഡി 
പിയുമായി കൂട്ടുകൂടി ഭരണം പിടിച്ച ബി.ജെ.പി എന്തൊ 
ക്കെയോ ചെയ്യാന്‍ പോകുന്നുവെന്ന പ്രതീക്ഷ നല്‍കി 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


യെങ്കിലും അതിവേഗം പരാജയപ്പെടുകയാണ്‌ ഉണ്ടായ 
ത്‌. കശ്മീര്‍ വീണ്ടും അശാന്തിയുടെ പടുകുഴിയിലായി. 
കൂനിന്മേല്‍ കുരുവെന്നവണ്ണം ഇപ്പോള്‍ ഉറിയിലെ തീവ്ര 
വാദി ആക്രമണവും. എന്തുകൊണ്ട്‌ തിരിച്ചടിക്കുന്നില്ല 
എന്ന ചോദ്യത്തിനു മുമ്പില്‍ പറ്റിയ അവസരം നോക്കു 
കയാണെന്നു മാത്രമാണ്‌ മറുപടി. ഇതുതന്നെയാണ്‌ 
കോണ്‍ഗ്രസും പറഞ്ഞത്‌. അതിര്‍ത്തി കടന്ന്‌ ആക്രമി 
ക്കണമെന്ന്‌ പുറത്തുനിന്ന്‌ പറയാമെങ്കിലും പ്രായോഗിക 
തലത്തില്‍ അത്‌ സാധ്യമാവണമെന്നില്ല. അതുതന്നെ 
യാണ്‌ ഇപ്പോള്‍ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. 


ചൈനയുടെ നിലപാടും ഇന്ത്യന്‍ കമ്യൂണിസ്റ്റ്‌ 
പാര്‍ട്ടികളും 


ഈ മേഖലയില്‍ ചൈനയുടെ താല്‍പര്യങ്ങളാണ്‌ 
ഇപ്പോള്‍ ഇന്ത്യക്കു മുന്നില്‍ കടുത്ത വെല്ലുവിളി 
ഉയര്‍ത്തുന്നത്‌. ചൈനയുടെ ദീര്‍ഘകാല ലക്ഷ്യമനുസ 
രിച്ച്‌ പാക്കിസ്ഥാനോടുള്ള ബന്ധം അനിവാര്യമാണ്‌. 
ബലൂചിസ്ഥാനിലെ ഗദര്‍ തുറമുഖവും മറ്റും വികസിപ്പി 
ക്കുന്നതു മാത്രമല്ല, പാക്ക്‌ അധിനിവേശ കശ്മീരിലുടെ 
സാമ്പത്തിക ഇടനാഴിയും ചൈന വികസിപ്പിക്കുകയാ 


— a ടം 2 
ണ്‌. അതുകൊണ്ടുതന്നെ അമേരിക്ക കൈവിട്ടാലും 
ചൈന തങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസവും പാക്കി 
സ്ഥാനുണ്ട്‌. ആ വിശ്വാസത്തിലൂന്നി നിന്നാണ്‌ ഇപ്പോള്‍ 
അവര്‍ നിരന്തരം കശ്മീരില്‍ പ്രശ്നങ്ങളുണ്ടാക്കുന്നതും. 
ഇന്ത്യയെ അസ്ഥിരമാക്കി നിര്‍ത്തേണ്ടത്‌ ചൈനയു 
ടെയും ആവശ്യമാണെന്നു കാണണം. എന്നാല്‍ ചൈന 
ഉയര്‍ത്തുന്ന ഈ ഭീഷണിയോട്‌ ഇന്ത്യന്‍ കമ്മ്യൂണിസ്റ്റ്‌ 
പാര്‍ട്ടികള്‍ സ്വീകരിക്കുന്ന നിലപാട്‌ അതിശയിപ്പിക്കു 
ന്നതാണ്‌. പാക്കിസ്ഥാനെ സഹായിക്കുന്ന ചൈനയുടെ 
നടപടിയെ എതിര്‍ക്കാന്‍ പോലും തയ്യാറാവാത്ത അവര്‍ 
കശ്മീരിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ 
യാണ്‌ വാചാലമാകുന്നത്‌. ബുഹാന്‍ വാനിയെ വധിച്ചത്‌ 
തെറ്റായിപ്പോയെന്നു പറഞ്ഞ സീതാറാം യച്ചൂരി 
നല്‍കുന്ന സന്ദേശം എന്താണെന്നു മനസ്സിലാക്കാത്ത 
AGL] ഇന്ത്യക്കാര്‍. വിഘടനവാദികളുമായി ചര്‍ച്ച 


വേണം എന്ന ആവശ്യം യച്ചൂരി ഉയര്‍ത്തുന്നതും രാജ്യ 
താല്‍പര്യപ്രകാരമല്ല എന്ന ആശങ്ക ഉയരുന്നത്‌ ഇവിടെ 
യാണ്‌. യച്ചുരിയുടെ നേതൃത്വത്തിലുള്ള സര്‍വകക്ഷി 
സംഘത്തിന്‌ ഹുറിയത്ത്‌ നേതാക്കളെ കാണാന്‍ പോലും 
കഴിയാതെ മടങ്ങേണ്ടിവന്നിട്ടും നിലപാടില്‍ മാറ്റം വരു 
ത്താതെ നില്‍ക്കുകയാണ്‌ സി.പി.എം ഉള്‍പ്പെടെയുള്ള 
ഇടതു കക്ഷികള്‍. 


ചൈനയുടെ കാര്യത്തില്‍ എന്നും സി.പി.എം. ഈ 
ഇരട്ടത്താപ്പ്‌ സ്വീകരിച്ചിരുന്നു എന്നു കാണാം. പണ്ട്‌ 
ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോള്‍ ചൈന ചൈനയുടേ 
തെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന ഭൂമി എന്നു 
പറഞ്ഞ്‌ ചൈനീസ്‌ ആക്രമണത്തെ ന്യായീകരിക്കാനാണ്‌ 
സി.പി.എം നേതാവ്‌ ഇ.എം.എസ്‌ നമ്പൂതിരിപ്പാട്‌ ശ്രമി 
ച്ചത്‌. ടിബറ്റിന്റെ കാര്യത്തിലും ചൈനയുടെ താല്‍പര്യ 
മാണ്‌ സി.പി.എമ്മിനു പ്രധാനം. കശ്മീരിലും സംഭവി 
ക്കുന്നത്‌ അതുതന്നെയെന്ന്‌ ആരോപിച്ചാല്‍ കുറ്റം പറ 
യാനാവില്ല. കശ്മീരില്‍ ചര്‍ച്ച നടത്തണം എന്നു പറയു 
മ്പോള്‍ സിപിഎം ലക്ഷ്യമാക്കുന്നത്‌ എന്തെന്ന്‌ വ്യക്തമ 
ല്ല. അത്‌ അനുവദിച്ചു കൊടുത്താല്‍ നോര്‍ത്ത്‌ ഈസ്റ്റി 
ലുള്‍പ്പെടെ പ്രശ്നങ്ങളുണ്ടാകുമെന്നും ഇന്ത്യ ശിഥിലമാ 
കുമെന്നും അിറയാത്തവരല്ല സി.പി.എമ്മുകാര്‍. എന്നിട്ടും 
അവര്‍ നിലപാട്‌ മാറ്റാതെ വരുമ്പോള്‍ അത്‌ രാജ്യതാല്‍പ 
ര്ൃയത്തിനു വിരുദ്ധമാണെന്ന്‌ ആരെങ്കിലും ആരോപിച്ചാല്‍ 
തെറ്റുപറയാനാവില്ല. 


ബി.ജെ.പി. പിടിച്ച പുലിവാല്‍ 


അധികാരമേറും മുമ്പ്‌ മുന്‍ ്രധാനമന്ത്രിയെ ee 
രിന്റെ പേരില്‍ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരുന്ന 
മോദിയും സംഘവും ഇപ്പോള്‍ എന്തുചെയ്യണമെന്നറി 
യാതെ വലയുകയാണ്‌. അജിത്‌ ദോവല്‍ എന്ന പ്രഗത്ഭ 
നാണ്‌ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്‌. അദ്ദേഹം വിദ 
ഗ്ധന്‍ തന്നെയാണ്‌. പക്ഷേ ഒരു തിരിച്ചടി എങ്ങനെ 
വേണമെന്ന കാര്യത്തില്‍ രാഷ്ട്രീയ തീരുമാനം തന്നെ 
യാണ്‌ പ്രധാനം. നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുക 
തുടങ്ങിയ പഴയ തന്ത്രങ്ങളൊക്കെ കാലഹരണപ്പെട്ടുക 
ഴിഞ്ഞു. അതുകൊണ്ടാണ്‌ കിഴക്കന്‍ പാക്കിസ്ഥാന്‍ 
പോലെ ബലൂചിസ്ഥാനും നഷ്ടപ്പെട്ടേക്കും എന്ന ഭീഷ 
ണി ഉയര്‍ത്താന്‍ മോദി തയ്യാറായതെന്നു വേണം കരു 
താന്‍. അത്‌ ശരിക്കും നല്ല ഒരു MLM തന്നെയാണ്‌. ബലൂ 
ചിസ്ഥാനിലും പാക്ക്‌ അധീന കശ്മീരിലും സ്വാതന്ത്ര്യ 
പ്രക്ഷോ ങ്ങളെ അതിക്രൂരമായി അടിച്ചമര്‍ത്തുകയാണ്‌ 
പാക്കിസ്ഥാന്‍ ചെയ്യുന്നത്‌. ഈ പ്രക്ഷോഭകാരികള്‍ക്ക്‌ 
പിന്തുണ നല്‍കുമെന്ന്‌ പറയാതെ പറയുകയാണ്‌ മോദി 
സ്വാതന്ത്രദിന പ്രസംഗത്തില്‍ ചെയ്തത്‌. 


എന്നാല്‍ അതുകൊണ്ടു മാത്രമായോ? അതു 
കഴിഞ്ഞും കശ്മീരില്‍ അവര്‍ ആക്രമണം തുടരുകയാണ്‌. 
ഏറ്റവും ഒടുവില്‍ ഉറിയില്‍ അതെത്തിനില്‍ക്കുന്നു. നിയ 
ന്രണ രേഖ കടന്ന്‌ ഇന്ത്യന്‍ സൈന്യം തിരിച്ചടി തുടങ്ങി 
എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോര്‍ട്ട്‌ ഉണ്ട്‌. എന്നാല്‍ 
ബി.ജെ.പി അനുകൂല നിലപാട്‌ സ്വീകരിച്ചിട്ടുള്ള ചില 
വെബ്സൈറ്റുകളിലാണ്‌ അത്‌ വരുന്നതെന്നു കാണാം. 


അതുകൊണ്ടുതന്നെ അത്‌ ആധീകാരികവുമല്ല. മാത്രമല്ല, 
അങ്ങനെ ഒരു അപ്രഖ്യാപിത യുദ്ധം നടത്തുന്നുണ്ടെ 
ങ്കില്‍ ഇന്ത്യ ഒരിക്കലും അത്‌ സ്ഥിരീകരിക്കാനും പോകു 
ന്നില്ല. പാക്കിസ്ഥാനെ തകര്‍ക്കണം, യുദ്ധം വേണം 
എന്നൊക്കെ ബി.ജെ.പി. നേതാവായ നരേന്ദ്ര മോദിക്ക്‌ 
പറയാമായിരുന്നെങ്കില്‍ ഇന്ത്യന്‍ പ്രധാനമന്ത്രിയായ 
നരേന്ദ്ര മോദിക്ക്‌ അത്‌ പറയാനാവില്ല. രാഷ്ട്ര തന്ത്രം 
മുതല്‍ രാജ്യാന്തര നയതന്ത്രം വരെ നോക്കിയേ തീരുമാ 
നമെടുക്കാനാവൂ. മാത്രമല്ല, നവ മുതലാളിമാരുടെ സാമ്പ 
ത്തിക താല്‍പര്യവും നോക്കണം. അദാനിമാരും, അംബാ 
നിമാരും യുദ്ധത്തിന്‌ ഒരിക്കലും അനുകൂലമാവില്ല. മൂല 
ധന ശക്തികളെ പിണക്കാന്‍ മോദിക്കും കഴിയില്ല. 


അപ്പോള്‍ യുദ്ധം യുദ്ധം എന്ന്‌ തൊള്ള കീറി വിളി 
ക്കുന്ന ബി.ജെ.പി അണികള്‍ നിരാശരാകേണ്ടി 
വരും. എന്നാല്‍ അവരെ നിരാശരാക്കാതിരിക്കാന്‍ ചില 
നാടകങ്ങളൊക്കെ കേന്ദ്രം കളിച്ചെന്നിരിക്കും. തീര്രവാദി 
ക്യാംപുകളിലേക്ക്‌ കടന്നുകയറ്റം, കശ്മീരില്‍ കൂടുതല്‍ 
സൈനികവല്‍ക്കരണം അങ്ങനെ ചില പൊടിക്കൈകള്‍ 
ക്കാണ്‌ സാധ്യത. 


എന്തൊക്കെയായാലും രാജ്യം പുകയുന്ന അഗ്നി 
പര്‍വതമായി മാറാതിരിക്കാന്‍ രണാധികാരികള്‍ 
ശ്രദ്ധിച്ചേ പറ്റു. നാഗാലാന്‍ഡ്‌, അസം, മിസോറം, മണി 
പ്പൂര്‍ ഇവിടെയൊക്കെ അസ്വസ്ഥത പുകയുകയാണ്‌. 
പുറമേ മാവോയിസ്റ്റ്‌ ഭീഷണിയും. ഇതിനൊക്കെ ചൈന 
യുടെ പിന്തുണയുമുണ്ട്‌. ഈ ഭീഷണിയെ തന്ത്രപര 
മായി നേരിട്ടില്ലെങ്കില്‍ രാജ്യതാല്‍പര്യം അപകടത്തിലാ 
കുമെന്ന സന്ദേശമാണ്‌ ഇപ്പോഴത്തെ സംഭവവികാസ 
ങ്ങള്‍ നല്‍കുന്നത്‌. 


മേമ്പൊടി 


ട്വിറ്റര്‍ പോലെയുള്ള നവമാധ്യമങ്ങള്‍ക്ക്‌ ഒരു കുഴ 
പ്പമുണ്ട്‌. അവിടെ പോസ്റ്റ്‌ ചെയ്യുന്നതൊക്കെ സ്ക്രീന്‍ 
ഷോട്ട്‌ എടുത്ത്‌ ചിലര്‍ സൂക്ഷിച്ചുവച്ചുകളയും. പിന്നീട്‌ 
ആവശ്യം വരുമ്പോള്‍ തരംപോലെ പുറത്തെടുക്കാനാ 
ണ്‌. മോദി പണ്ട്‌ കോണ്‍ഗ്രസിനെ പരിഹസിച്ച്‌ ഇറക്കിയ 
ട്വിറ്റര്‍ പോസ്റ്റുകളൊക്കെ ഇപ്പോള്‍ നവ മാധ്യമങ്ങളില്‍ 
വൈറല്‍ ആണ്‌. അതുകൊണ്ട്‌ ഭാവിയില്‍ രണാധി 
കാരം ലക്ഷ്യമിടുന്നവര്‍ നോക്കിയും കണ്ടും വേണം 
പോസ്റ്റിടാന്‍. ] 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


ഫാ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


ഫാ. ജാക്ക്‌ ഹാമലിന്റെ 
രക്തസാക്ഷിത്വവും 
്രാന്‍സിലെ കത്തോലിക്കാസഭയും 


വി. മദര്‍ തെരേസ 


സ്ഥാപിച്ച ഉപവിയുടെ 
സന്യാസിനീഭവനങ്ങളില്‍ 
ചാപ്പലിനോടു ചേര്‍ന്നുള്ള 
സാക്രിസ്റ്റി മുറിയില്‍ വി. 
കുര്‍ബാനയര്‍പ്പിക്കാനെ 
ത്തുന്ന വൈദികരെ സ്വാ 
ഗതം ചെയ്തുകൊണ്ട്‌ 
ഏതാനും മനോഹര വചന 
ങ്ങള്‍ ആലേഖനം ചെയ്തു 
വച്ചിട്ടുണ്ട്‌: 


“ദൈവത്തിന്റെ പ്രിയ 
പുരോഹിതാ, 


ഇപ്പോള്‍ നീ അര്‍പ്പി 
ക്കുന്ന ഈ കുര്‍ബാന 


നിന്റെ ആദ്യത്തേതും, അവസാനത്തേതും, 
നിന്റെ ഒരേയൊരു കുര്‍ബാനയുമാണെന്ന 
മനോഭാവത്തോടെ അര്‍പ്പിക്കുക”. 


തന്റെ 86-90 വയസിലും, കഴിഞ്ഞ 58 വര്‍ഷം 
തുടര്‍ച്ചയായി കുര്‍ബാനയര്‍പ്പിച്ചതിന്റെ വിശുദ്ധിയോടെ 
യാണ്‌ ഇക്കഴിഞ്ഞ ജൂലൈ 26-00 തീയതി ഫാ. ജാക്ക്‌ 
ഹാമെല്‍ സെന്റ്‌ എത്തിയേനെ ഡു റൂവ്റെയ്‌ പള്ളി 
യിലെ അള്‍ത്താരയുടെ പടികള്‍ ചവിട്ടിയത്‌. താനെന്നും 
അര്‍പ്പിച്ച യാഗത്തോടൊപ്പം തന്റെ ജീവിതവും ചേര്‍ത്തു 
വയ്ക്കണമെന്നും അങ്ങനെ രക്തസാക്ഷിത്വത്തിന്റെ മുടി 
തന്റെ ശിരസില്‍ വയ്ക്കപ്പെടുമെന്നും അദ്ദേഹം അന്നു 
ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാല്‍ തന്റെ രക്തസാക്ഷിത്വത്തി 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


ലൂടെ അദ്ദേഹം നല്കിയ 
സാക്ഷ്യം നിരീശ്വരത്വ 
ത്തിലും, നിസംഗതയിലും, 
ദൈവനിഷേധത്തിലും 
കഴിഞ്ഞ ഫ്രഞ്ചു ജനത 
യുടെ വിശ്വാസത്തെ ഒരു 
നിമിഷത്തേക്കെങ്കിലും പിടി 


ച്ചുലച്ചു. 
ഭീകരതയിലെ പൈശാചി 


കത തിരിച്ചറിഞ്ഞ പുരോ 
ഹിതന്‍ 


1930 നവംബര്‍ 30-90 
തീയതി ഗ്രാന്‍സിലെ 
ഡര്‍നെറ്റോള്‍ എന്ന ഗ്രാമ 
ത്തിലാണ്‌ ഫാ. ജാക്ക്‌ 
ഹാമല്‍ ജനിച്ചത്‌. തന്റെ 28-90 വയസില്‍ അദ്ദേഹം 
MAU അതിരുപതയിലെ വൈദികനായി അഭിഷിക്ത 
നായി. രൂപതയിലെ വിവിധ ഇടവകകളില്‍ വളരെ ശാന്ത 
വും, ലളിതവും, സംഭവബഹുലമല്ലാത്തതുമായ ജീവിത 
മാണ്‌ അദ്ദേഹം നയിച്ചത്‌. 2005 മുതല്‍ 2016-ല്‍ കൊല്ല 
പ്പെടുന്നതുവരെ അദ്ദേഹം സെന്റ്‌ എത്തിനേയ്‌ പള്ളിയില്‍ 
സഹ വികാരിയായി സേവനം അനുഷ്ഠിക്കുകയാ 
യിരുന്നു. 


ജൂലൈ 26-00 തീയതി പതിവുപോലെ അദ്ദേഹം 
ബലിയര്‍പ്പിക്കാനായി ദേവാലയത്തിലെത്തി. പ്രഭാത 
പ്രാര്‍ത്ഥനയ്ക്കുശേഷം ബലിയര്‍പ്പിച്ചുകൊണ്ടു നില്‍ക്കു 
മ്പോഴാണ്‌ 19 വയസുള്ള അഡന്‍ കെര്‍മിക്കും, അബ്ദല്‍ 
മാലിക്കും മാരാകായുധങ്ങളുമായി പള്ളിയില്‍ പ്രവേശി 
ച്ചത്‌. ഐസിസ്‌ തീവ്രവാദികളായ ഇവര്‍ ഈ വയോധി 


കനായ വൈദികനെ മുട്ടുകുത്തി നിര്‍ത്തി കഴുത്തറുത്തു 
കൊല്ലുകയായിരുന്നു. ഒരാള്‍ ഈ ഹീനകൃത്യം നിര്‍വ 
ഹിക്കുകയും, മറ്റെയാള്‍ അതു വീഡിയോയില്‍ പകര്‍ത്തു 
കയും ചെയ്തു. കൂടാതെ അറബിയില്‍ ഉച്ചത്തില്‍ പ്രസം 
ഗിക്കുകയും ചെയ്തു. എന്നാല്‍ ഫാ. ഹാമെല്‍ തന്നെ സമീ 
പിച്ചിരിക്കുന്ന പൈശാചികതയെ ദൈവീകദൃഷ്ടിയോടെ 
കാണുകയും അവജ്ഞയോടെ ആട്ടി പായിക്കുകയും 
ചെയ്തു. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകള്‍ 
“പിശാചേ, ദൂരെപ്പോകൂ” എന്നതായിരുന്നുവെന്ന്‌ ദൃക്സാ 
ക്ഷികള്‍ സാക്ഷിക്കുന്നു. 


സി. ഹെലന്റെ സാക്ഷ്യം 


ഭീകരന്മാരിലൊരാള്‍ അന്നത്തെ വി. കുര്‍ബാന 
യ്ക്കായി കടന്നുവന്ന, ഈ ഭീകരതയ്ക്ക്‌ സാക്ഷിയാകേ 
ണ്ടിവന്ന, സി. ഹെലനുമായി സംസാരിച്ചു. അയാള്‍ 
പുഞ്ചിരിച്ചുകൊണ്ട്‌ വി. ഖുറാനെക്കുറിച്ചു എന്തെങ്കിലും 
അറിയാമോയെന്നു സിസ്റ്ററിനോട്‌ ആരാഞ്ഞു. അതിന്‌ 
സിസ്റ്റര്‍ ഇങ്ങനെ മറുപടി പറഞ്ഞു: “അറിയാം, ബൈബി 
ളിനെ ആദരിക്കുന്നതുപോലെ ഞാന്‍ അതിനെയും ആദ 
രിക്കുന്നു. അതില്‍ സമാധാനത്തെക്കുറിച്ചു പറഞ്ഞിരി 
ക്കുന്ന ഭാഗമാണ്‌ എന്നെ ഏറ്റവും അധികം 
ആകര്‍ഷിച്ചിരിക്കുന്നത്‌”. അപ്പോള്‍ ആ അക്രമിയുടെ 
പ്രതികരണം ഇപ്രകാരമായിരുന്നു. “സമാധാനം, അതു 
തന്നെയാണ്‌ ഞങ്ങള്‍ക്കു വേണ്ടതും... നിങ്ങള്‍ക്കു മരി 
ക്കാന്‍ ഭയമുണ്ടോ?” അതിനുള്ള സിസ്റ്ററിന്റെ ഉത്തരം 
വളരെ വ്യക്തമായിരുന്നു: “ഞാന്‍ ദൈവത്തില്‍ വിശ്വ 


സിക്കുന്നു. അതുകൊണ്ട്‌ ഞാന്‍ എപ്പോഴും സന്തോ 
ഷവതിയായിരിക്കും”. 


ഈ സമയം അവിടെനിന്നും രക്ഷപ്പെട്ട സി. 
ഡാനിയേല പോലീസിനെ വിവരം അറിയിക്കുകയും, 
പള്ളിയില്‍നിന്നും രക്ഷപ്പെടാന്‍ ശ്രമിക്കുന്ന സമയത്ത്‌ 
അവിടെയെത്തിയ ഫ്രഞ്ചു പോലീസുകാര്‍ ആ ഭീക 
രന്മാരെ വകവരുത്തുകയുമായിരുന്നു. 


ഫാ. ഹാമെല്‍ അനേകര്‍ക്കു പ്രചോദനം 


വത്തിക്കാന്‍ സംഘടനയായ ““ഏജന്‍സിയ 
ഫിദേസ്‌” ലോകത്തെമ്പാടും ഓരോ വര്‍ഷവും വിശ്വാ 
സത്തെപ്രതി രക്തസാക്ഷിത്വം വരിക്കുന്നവരുടെ പേരു 
വിവരങ്ങള്‍ പ്രസിദ്ധീകരിക്കുന്നുണ്ട്‌. അങ്ങനെ 2015-ല്‍ 
കൊല്ലപ്പെട്ട നൂറുകണക്കിനാളുകളുണ്ട്‌. അവരില്‍ 13 പേര്‍ 
വൈദികരാണ്‌. എന്നാല്‍ ഫാ. ഹാമെലിന്റെ 
കൊലപാതകം പൈശാചികവും അതിക്രൂരവുമായിരു 
ന്നു. ദൈവാലയവും അള്‍ത്താരയുമെല്ലാം പവിത്രമായ 
സ്ഥലവും എല്ലാവരുടെയും അഭയസ്ഥാനവുമാണ്‌. 
അവിടെ വച്ച്‌ ചിന്തപ്പെടുന്ന രക്തത്തിന്‌ ദൈവതിരുമു 
മ്പില്‍ വലിയ വിലയാണുള്ളത്‌. അതുകൊണ്ട്‌ ഫാ. 
ഹാമെലിന്റെ ജീവത്യാഗം ഒരിക്കലും വൃഥാവിലാകില്ല. 


wv 


“ചര്‍ച്ച്‌ ഇന്‍ നീഡ്‌” എന്ന കത്തോലിക്കാ പ്രസ്ഥാന 
ത്തിന്റെ ഇറ്റാലിയന്‍ വിഭാഗം ഫാ. ഹാമെലിനോടുള്ള ആദ 
രവു പ്രകടിപ്പിക്കാന്‍ നൈജീരിയയിലും, ക്യൂബയിലും, 
സാംബിയയിലും, കോംഗോയിലും, ഇന്ത്യയിലുമുള്ള 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


ആയിരം വൈദികവിദ്യാര്‍ത്ഥികളുടെ പരിശീലന ചിലവ്‌ 
ഏറ്റെടുക്കുമെന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. അങ്ങനെ ഒരു വൈദി 
കന്റെ മരണം ആയിരം വൈദികരെ ജനിപ്പിക്കുന്നു. 

വി. കുര്‍ബാനയും ഫാ. ഹാമലിന്റെ ജീവിതബലിയും 


വി. കുര്‍ബാന ക്രിസ്തുവിന്റെ പരമമായ യാഗമാണ്‌. 
അത്‌ അര്‍പ്പിക്കുന്ന പുരോഹിതനും തന്നെത്തന്നെ ബലി 
യായി സമര്‍പ്പിക്കേണ്ടവനാണ്‌. ഫാ. ഹാമെല്‍ കുര്‍ബാന 
യര്‍പ്പിക്കുമ്പോള്‍ തന്റെ തന്നെ ജീവന്‍ നല്കി രക്തസാ 
ക്ഷിത്വത്തിലൂടെ ബലിയായിത്തീര്‍ന്നയാളാണ്‌. യേശുവിന്റെ 
ഗോഗുല്‍ത്തായിലെ യാഗവും വി. കുര്‍ബാനയിലെ 
യാഗവും ഒന്നു തന്നെയാണെന്നു വി. ജോണ്‍പോള്‍ രണ്ടാ 
മന്‍ മാര്‍പാപ്പ പഠിപ്പിക്കുന്നു. ഫാ. ഹാമെല്‍ തന്നെത്തന്നെ 
താനര്‍പ്പിക്കുന്ന കുര്‍ബാനയായി മാറാന്‍ വിട്ടുകൊടുത്തു. 
ദൈവം മനുഷ്യനുവേണ്ടി തന്റെ ജീവന്‍ നല്കിയതിന്റെ 
ഓര്‍മ്മയായ വി. കുര്‍ബാന അര്‍പ്പിക്കുന്ന സമയത്ത്‌ ഈ 
പുരോഹിതന്‍ തന്റെ ജീവനും അര്‍പ്പിച്ചു. നമ്മുടെ മലങ്കര 
കുര്‍ബാനയിലെ ഒരു സെദറായില്‍ പുരോഹിതന്‍ ഇപ്ര 
കാരം പ്രാര്‍ത്ഥിക്കുന്നു; “ഈ അപ്പത്തില്‍ നിന്റെ ശക്തി 
നിവേശിപ്പിക്കപ്പെടുകയും ഈ വീഞ്ഞ്‌ രൂപാന്തരം പ്രാപിച്ച്‌ 
രക്തമായി പരിണമിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത്‌ 
കര്‍ത്താവേ, എന്റെ ജീവന്‍ നിന്റേതില്‍ കലര്‍ത്തപ്പെടുമാ 
ഈ (പ്രാര്‍ത്ഥന അതിന്റെ എല്ലാ 
അര്‍ത്ഥത്തിലും ഫാ. ഹാമെലില്‍ പൂര്‍ത്തീകരിക്കുകയാ 


റാകണമേ”. 


യിരിക്കുന്നു. 
ഫാ. ഹാമെല്‍ ഒരു ക്രിസ്തീയ രക്തസാക്ഷി 


“രക്തസാക്ഷിത്വമാണ്‌ ഏറ്റവും വലിയ സാക്ഷ്യ”മെന്ന്‌ 
പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ എവ്റി ഡള്ളസ്‌ പറ 
യുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബര്‍ 14-00 തീയതി കുരി 
ശിന്റെ പുകഴ്ചയുടെ തിരുനാള്‍ ദിനത്തില്‍ സാന്റാ 
മാര്‍ത്ത ചാപ്പലില്‍ ഫാ. ഹാമെലിനു വേണ്ടി ഫ്രാന്‍സിസ്‌ 
മാര്‍പാപ്പ ബലിയര്‍പ്പിച്ചു പ്രാര്‍ത്ഥിച്ചു. തന്റെ പ്രസംഗ 
ത്തില്‍ ഫാ. ഹാമെലിനെ “വാഴ്ത്തപ്പെട്ടവന്‍” എന്നാണ്‌ 
മാര്‍പാപ്പ വിശേഷിപ്പിച്ചത്‌. അദ്ദേഹത്തിന്റെ രക്തസാ 
ക്ഷിത്വത്തെക്കുറിച്ചു മാര്‍പ്പാപ്പ ഇപ്രകാരം പറഞ്ഞു. “ഈ 
മനുഷ്യന്‍ തന്റെ രക്തസാക്ഷിത്വം യേശുവിന്റെ രക്തസാ 
ക്ഷിത്വത്തോടു ചേര്‍ത്തു അള്‍ത്താരയില്‍ അര്‍പ്പിച്ചു. മര 
ണത്തിന്റെ ഭീകരതയുടെ മുന്‍പിലും ക്രിസ്തുവിനെ ധീര 
മായി സാക്ഷിക്കാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞു”. ആ 
കുര്‍ബാനയില്‍ സഹകാര്‍മ്മികനായിരുന്ന റൂവല്‍ അതി 
രൂപതയുടെ ആര്‍ച്ചുബിഷപ്പ്‌ ഡൊമനിക്‌ ലെപ്രൂണ്‍ പറ 
ഞ്ഞത്‌ അവിടുത്തെ പള്ളികളിലെല്ലാം ഫാ. ഹാമെലിന്റെ 
ചിത്രം വയ്ക്കാന്‍ മാര്‍പാപ്പ ആവശ്യപ്പെട്ടു എന്നാണ്‌. 
ആരെങ്കിലും എതിര്‍പ്പു പ്രകടിപ്പിച്ചാല്‍ ഇതു മാര്‍പ്പാപ്പ 
യുടെ നിര്‍ദ്ദേശാനുസരണം ചെയ്തിരിക്കുന്നതാണെന്ന്‌ 
പറയാനും പറഞ്ഞു. 


്രാന്‍സ്‌ - വൈരുധ്യങ്ങളുടെ നാട്‌ 


“സഭയുടെ കടിഞ്ഞൂല്‍പുത്രി” യെന്നാണ്‌ ഫ്രാന്‍സ്‌ 
അറിയപ്പെടുന്നത്‌. അതിന്റെ കാരണം 6-00 നൂറ്റാണ്ടില്‍ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 2 


്രഞ്ചുരാജാവായ ക്ലോവിസിന്റെ മതപരിവര്‍ത്തനം 
മുതല്‍ ലൂയി 16-00 (+1793) രാജാവിന്റെ കാലം 
വരെയും ഫ്രാന്‍സ്‌ കത്തോലിക്കാ വിശ്വാസത്തില്‍ നില 
നിന്നു എന്നതാണ്‌. എന്നാല്‍ 17-90 നൂറ്റാണ്ടു മുതല്‍ 
യൂറോപ്പിലുണ്ടായ ശാസ്ത്ര വിപ്ലവത്തിനും (Scientific 
Revolution) ജ്ഞാനോദയ (Age of Reason) ചിന്തകള്‍ക്കും 
ഫ്രാന്‍സില്‍ നിന്നുള്ള ചിന്തകരാണ്‌ നേതൃത്വം നല്കി 
യത്‌. പ്രശസ്ത ചിന്തകരായ ഡെക്കാര്‍ഡും, റൂസ്സോയും, 
വോള്‍ട്ടൈയറും തങ്ങളുടെ യുക്തിവാദ-നിരീശ്വര 
ചിന്തകളാല്‍ ഫ്രഞ്ചു ജനതയുടെ ജീവിതത്തില്‍ നിന്നു 
വിശ്വാസത്തെയും, മതത്തെയും നിഷ്കാസനം ചെയ്യാന്‍ 
ശ്രമിച്ചു. അതിന്റെ തുടര്‍ച്ചയായി വന്ന ഫ്രഞ്ചു വിപ്ലവ 
വും, സെക്കുലര്‍ ചിന്താഗതികളും ഫ്രാന്‍സിനെ ലോക 
ത്തിലെ തന്നെ ഏറ്റവും കുറച്ചു വിശ്വാസികളുള്ള രാജ്യ 
ങ്ങളിലൊന്നാക്കി മാറ്റി. പാരീസിലെ പ്രസിദ്ധമായ 
നോട്ടര്‍ഡാം കത്തീഡ്രലിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ 
രൂപം മാറ്റീയിട്ട ജ്ഞാനദേവത (Goddess വ്‌ Reason) യുടെ 
പ്രതിമ സ്ഥാപിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. 


എന്നാല്‍ ഇക്കാര്യങ്ങളെല്ലാം അരങ്ങേറു 
മ്പോഴും ആഗോള കത്തോലിക്കാ സഭയുടെ ചരിത്രത്തെ 
അതിശക്തമായി സ്വാധീനിച്ച അനേകം വിശുദ്ധരും 
ഫ്രാന്‍സില്‍ നിന്നും ഉദയം ചെയ്തു. ഇടവക വൈദിക 
രുടെ മദ്ധ്യസ്ഥനായ വി. ജോണ്‍ മരിയ വിയാനി, ലിസ 
ടുവിലെ വി. കൊച്ചു ത്രേസ്യായും അവളുടെ വിശുദ്ധി 
നിറഞ്ഞുനിന്ന കുടുംബവും, ലൂര്‍ദ്ദില്‍ മാതാവിന്റെ 
ദര്‍ശനം ലഭിച്ച വി. ബര്‍ണഡീത്ത, പാവങ്ങളുടെയും, 
പരിതൃക്തതരുടെയും അഭയമായ വി. വിന്‍സന്റ്‌ ഡി 
പോള്‍ എന്നിവര്‍ ഈ നിരയിലെ ചിലര്‍ മാത്രമാണ്‌. അവ 
രുടെ നിരയിലേയ്ക്ക്‌ ഫാ. ഹാമെലിന്റെ സാക്ഷ്യജീ 
വിതവും കടന്നുവരുമെന്നു നമുക്കു പ്രത്യാശിക്കാം. 


ഫാ. ഹാമെല്‍ പഠിപ്പിക്കുന്ന പാഠം 


എല്ലാ രക്തസാക്ഷിത്വംപോലെ ഫാ. ഹാമെലിന്റെ 
രക്തസാക്ഷിത്വവും ഒരു വിശ്വാസ സാക്ഷ്യമാണ്‌. 
അതില്‍ തന്നെ ഇതു നമുക്കു ഒരു അടയാളമാണ്‌. 
നമ്മള്‍ ആയിരിക്കുന്ന അവസ്ഥയില്‍ വിശ്വാസജീവിതം 
ലാളിത്യത്തോടെയും വിശ്വസ്തതയോടെയും ജീവിക്കു 
ക. സഭയെ നശിപ്പിക്കാന്‍ ശ്രമിക്കുന്ന ശക്തികളെ ഭയ 
പ്പെട്ടു ഓടേണ്ടവരല്ല നമ്മള്‍. “മരണത്തിന്റെ സംസ്കാ 
രത്തി”ന്റെ വക്താക്കളുടെ ഇടയില്‍ ജീവന്‍ നല്കി 
“ജീവന്റെ സംസ്കാരത്തെ നാം പരിപോഷിപ്പിക്കണം. 
ഫാ. ഹാമെല്‍ ഫ്രഞ്ചു ജനതയെയും നമ്മെയും-മൂല്യ 
ച്യുതികളുടെയും വിശ്വാസ ശോഷണത്തിന്റെയും കാല 
ഘട്ടത്തില്‍ - ക്രൈസ്തവ സംസ്‌കാരത്തിന്റെ അടി 
സ്ഥാന തത്വങ്ങളിലേയ്ക്ക്‌ തിരികെ പോയി സാക്ഷ്യജീ 
വിതം നയിക്കാന്‍ ആഹ്വാനം ചെയ്യുന്നു. 


© 
À വിശേഷം 


7A: 


കുടിയേറ്റ ജനതക്ക്‌ അഭിമാനം 


ബത്തേരി ഭദ്രാസന 
ദേവാലയ കൂദാശ 


90നവമൈത്രിയുടെ 
സംഗമ ഭൂമിയായി അറിയപ്പെ 
ടുന്ന വയനാട്ടിലെ സുല്‍ത്താന്‍ 
ബത്തേരി സെപ്റ്റംബര്‍ 19,20 
തീയതികളില്‍ സ്വര്‍ഗ്ഗീയആനന്ദ 
ത്തിലായിരുന്നു. ഹൃദയ 
മര്‍മ്മരങ്ങളുടെ ആന്ദോളനം 
ഭക്തിയായും സാന്ദരമായും 
ആത്മീയ ഉത്സവമായിത്തീര്‍ന്ന 
രണ്ടു സുദിനങ്ങള്‍. 


ബത്തേരി രൂപതയുടെ 

സെന്റ്‌ തോമസ്‌ ഭ്രദാസന Mie 
ദൈവാലയം മൂറോന്‍ പരിമളത്താല്‍ അഭിഷിക്തമായ 
പ്പോള്‍ നിറവേറ്റപ്പെട്ടത്‌ സര്‍വ്വലോക രക്ഷകന്റെ കൃപാവ 
രങ്ങള്‍ തേടുന്ന ഒരു ജനതയുടെ സ്വപ്നമാണ്‌. പൌരസ്ത്യ 
സഭകളുടെ പാരമ്പര്യം ഉള്‍ക്കൊണ്ടു കൊണ്ട്‌ അന്ത്യോ 
കൃന്‍, ബൈസന്റയിന്‍, അര്‍മേനിയന്‍, ഗോത്തിക്‌ വാസ്തു 
ശില്പചാതുരിയോട്‌ ഭാരതീയമായ തനതു മുദ്രയും ഇഴ 
ചേര്‍ന്നപ്പോള്‍ രൂപംകൊണ്ടത്‌ സത്യവിശ്വാസത്തിന്‌ 
സാക്ഷ്യമാകാനുള്ള, സ്വര്‍ഗ്ഗത്തെ ചുംബിക്കുന്ന ഗോപു 
രങ്ങളോടുകൂടിയ ആത്മീയ ചൈതന്യം നിറഞ്ഞു 
നില്‍ക്കുന്ന ഭൂമിയിലെ ദൈവകൂടാരം എന്നു നിസ്സംശയം 
വിശേഷിപ്പിക്കാവുന്ന കത്തീഡ്രല്‍ ദൈവാലയം. 


ഭദ്രാസന ദൈവാലയത്തിന്റെ നിര്‍മ്മാണ പ്രവര്‍ത്ത 
നങ്ങള്‍ ആരംഭിച്ചത്‌ 1995-ല്‍ ബത്തേരിയെ തന്റെ കരവ 
ലയത്തില്‍ സ്നേഹിച്ച സിറില്‍ മാര്‍ ബെസേലിയോസ്‌ 
തിരുമേനിയാണ്‌. പിന്നീട്‌ ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ ദിവാന്നിയോസ്‌ 
തിരുമേനിയും നിര്‍മ്മാണ പ്രവൃത്തനങ്ങള്‍ നേതൃത്വം 
വഹിച്ചുവെങ്കിലും ചില കാരണങ്ങളാല്‍ നിര്‍മ്മാണം 
പൂര്‍ത്തിയാക്കാന്‍ കഴിഞ്ഞില്ല. വീണ്ടും 2010-ല്‍ പുനരാരം 
ഭിച്ച നിര്‍മ്മാണപ്രവൃത്തിനങ്ങള്‍ ആറു വര്‍ഷത്തെ 
നിതാന്ത പരിശ്രമത്തിന്റെ ഫലമായാണ്‌ പൂര്‍ത്തിയാക്കാന്‍ 
സാധിച്ചത്‌. മൂന്ന്‌ പിതാക്കന്മാരുടെ ആത്മീയ 
കൈയ്യൊപ്പും പേറി പൂര്‍ത്തീകരിക്കപ്പെട്ട ആസ്ഥാന 
ദൈവാലയം അനുഗ്രഹിച്ചു ആശീര്‍വദിച്ചു മുറോനാല്‍ 
അഭിഷേകം ചെയ്ത്‌ വിശ്വാസികള്‍ക്ക്‌ തുറന്നു 


ഫാ. ഫിലിപ്‌ വെട്ടിക്കാട്ടില്‍ 


കൊടുത്തത്‌ വയനാടിനെയും 
വയനാടിന്റെ മക്കളെയും 
എന്നും തന്റെ ഹൃദയത്തോടു 
ചേര്‍ത്ത്‌ സ്നേഹിച്ച്‌ തന്റെ 
അജപാലന കരവലയത്തില്‍ 
സംരക്ഷിക്കുന്ന മലങ്കരയുടെ 
പിതാവും തലവനുമായ അത്യു 
ന്നത കര്‍ദ്ദിനാള്‍ ബസേലി 
യോസ്‌ ക്ലീമിസ്‌ കാതോ 
ലിക്കബാവയാണ്‌. ആ ചരിത്ര 
നിയോഗത്തിനും മുഹൂര്‍ത്ത 
ത്തിനും സാക്ഷ്യം വഹിക്കു 
വാനും സഹകാര്‍മ്മികരാകുവാനും മലങ്കര സഭയിലെ 
വിവിധ രൂപതാധ്യക്ഷന്മാരും ഉണ്ടായിരുന്നു എന്നത്‌ 
ദൈവിക നിയോഗം. 


19-00 തീയതി ഉച്ചതിരിഞ്ഞ്‌ 2.30 ന്‌ കാതോലിക്ക 
ബാവായെയും മറ്റു പിതാക്കന്മാരെയും ആഘോഷമായി 
ദൈവാലയങ്കണത്തിലേക്ക്‌ ആനയിച്ചതോടെ മൂറോന്‍ 
കൂദാശയുടെ ശുശ്രൂഷകള്‍ക്ക്‌ തുടക്കമായി. കുദാശയുടെ 
ഒന്നാം ഭാഗം അന്നേ ദിവസം നടന്നു. അന്നേ ദിവസം 
വൈകീട്ട്‌ വൈകിട്ട്‌ 5.30 മാര്‍ ഈവാനിയോസ്‌ ആഡിറ്റോ 
റിയത്തില്‍ നടന്ന മതസനഹാര്‍ദ്ദ എക്യൂമിനിക്കല്‍ സമ്മേ 
ളനം മാനന്തവാടി രൂപതാദ്ധ്യക്ഷന്‍ മോസ്റ്റ്‌ റവ. ഡോ. 
ജോസഫ്‌ പൊരുന്നേടം ഉത്ഘാടനം ചെയ്തു. മതങ്ങള്‍ 
തമ്മിലുള്ളത്‌ വൈവിധ്യമാണ്‌ വൈരുദ്ധ്യമല്ല. എന്നും 
വിവിധ മേലദ്ധ്യക്ഷന്മാര്‍ തങ്ങളുടെ പ്രസംഗങ്ങളില്‍ 
ന്നി പറഞ്ഞു. ഈശ്വര ചൈതന്യം ബത്തേരിയിലെ 
ഹൈന്ദവനിലും മുസല്‍മാനിലും ആദിവാസിമക്കളിലും 
ഒരുപോലെ കണ്ട മലങ്കര സഭയെ അവര്‍ മുക്തകണ്ഠം 
പ്രശംസിച്ചു. 


മൂറോന്‍ കുദാശയുടെ പ്രധാനദിവസമായ 20 = Io 
തീയതി രാവിലെ അഭിവന്ദ്യ പിതാക്കന്മാരെ പള്ളിയ 
ങകണത്തില്‍ ആരാധനാനിര്‍ഭരമായി സ്വീകരിച്ചു. പ്രഭാത 
പ്രാര്‍ത്ഥനയ്ക്ക്ശേഷം ഭദ്രാസന ദൈവാലയ മോറോന്‍ 
കൂദാശയുടെ രണ്ടാം ഭാഗം കാതോലിക്ക ബാവ തിരുമേ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


നിയുടെ മുഖ്യ കാര്‍മ്മികത്വത്തില്‍ നടന്നു. വൈദികരും 
പിതാക്കന്മാരും ചേര്‍ന്നു സമൂഹബലി അര്‍പ്പിച്ചു. വയനാ 
ടിനു ലഭിച്ച അസുലഭ ഭാഗ്യമാണ്‌ കത്തീഡ്രല്‍ ദൈവാല 
യമെന്നും വലിയ സംരക്ഷണമാണ്‌ ഈ പ്രദേശത്തിന്നു 
അത്‌ പ്രദാനം ചെയ്യുന്നതെന്നും കാതോലിക്കാ ബാവ 
തിരുമേനി പ്രസംഗമദ്ധ്യേ പറഞ്ഞു. ദുഃഖിതര്‍ക്കും അശ 
രണര്‍ക്കും രോഗികള്‍ക്കും ആശ്വാസത്തിനും ശരണ 
ത്തിനും കര്‍ത്താവിന്റെ സാന്നിദ്ധ്യത്തില്‍ അഭയം തേടു 
വാനും ദിവ്യ രക്ഷകന്റെ ചൈതന്യം ഉള്‍ക്കൊണ്ട്‌ ദൈവ 
കാരുണ്യം അനുഭവിച്ചറിയാന്‍ ദൈവാലയത്തിന്റെ 
ആത്മീയ ചൈതന്യത്തിന്‌ കഴിയട്ടെയെന്ന്‌ തലശ്ശേരി 
അതിരൂപത മെത്രാന്‍ ആര്‍ച്ച്‌ ബിഷപ്പ്‌ മാര്‍ ജോര്‍ജ്‌ ഞര 
ളക്കാട്ടു പിതാവ്‌ വചന സന്ദേശത്തില്‍ ആശീര്‍വദിച്ചു. 


തന്റെ നേതൃപാടവവും ധൈഷ്ണികതയും രൂപ 
തയ്ക്ക്‌ പുതിയ മുഖച്ഛായ നല്‍കാന്‍ അഹോരാത്രം പ്രയ 
ത്നിക്കുന്ന ജോസഫ്‌ മാര്‍ തോമസ്‌ പിതാവിന്റെ 
നിസ്വാര്‍ത്ഥ ജീവിതത്തിന്റെ ദൃഷ്ടാന്തം തന്നെയാണ്‌ വയ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


നാട്ടിലെ സകല ജനവും കാണിച്ച സ്നേഹ വായ്പ്‌. 
സര്‍വ്വ മതസ്ഥര്‍ക്കും വേണ്ടി നിര്‍മ്മിച്ച അഭയകുടാരമാ 
യാണ്‌ പിതാവ്‌ ഈ ദേവാലയത്തെ വിശേഷിപ്പിച്ചത്‌. 


തുടര്‍ന്ന്‌ ഭൂരഹിതര്‍ക്കും സ്ഥലം നല്‍കുന്നതിനായ്‌ 
സഭ സൌജന്യമായി നല്‍കുന്ന 40 സെന്റ്‌ സ്ഥലത്തിന്റെ 
രേഖകള്‍ നെന്മേനി പഞ്ചായത്ത്‌ പ്രസിഡന്റ്‌ കറുപ്പന്‌ 
കൈമാറി. തുടര്‍ന്ന്‌ ഗുഡ്ഗാവ്‌ രുപതാദ്ധ്യമന്‍ ഡോ മാര്‍ 
ജേക്കബ്‌ മാര്‍ ബര്‍ണബാസ്‌, പൂനെ ഖഡ്കി മെത്രാപ്പോ 
ലീത്താ തോമസ്‌ മാര്‍ അന്തോനിയോസ്‌ എന്നിവരെ 
രൂപത ആദരിച്ചു. മലങ്കര സഭയിലെ മേലദ്ധ്യക്ഷന്മാരും 
ഇതരസഭയിലെ മേലദ്ധ്യക്ഷന്മാരും മൂറോന്‍ കൂദാശയിൽ 
പങ്കുകൊണ്ടു. ദേവാലയ നിര്‍മ്മിതിയില്‍ പങ്കാളിക 
ളായവരെ ആദരിച്ചു. 


oA 
മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭ 
86-90 പുനരൈക്യ 

വാര്‍ഷികാഘോഷം 


beer 


മീലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പുന 
രൈക്യ വാര്‍ഷികവും, സഭാസംഗമവും, കര്‍ണ്ണാടക മണ്ണില്‍ 
മലങ്കര കത്തോലിക്കാ മിഷന്‍ സ്ഥാപിതമായതിന്റെ 
സുവര്‍ണ്ണജൂബിലി ആഘോഷവും 2016 സെപ്റ്റംബര്‍ 17, 18 
(ശനി, ഞായര്‍) തീയതികളില്‍ പുത്തൂര്‍ ഭ്രദാസനത്തിന്റെ 
ആതിഥേയത്വത്തില്‍ നൂജിബാല്‍ത്തി പ്രോ-കത്തീര്ല്‍ 
അങ്കണമായ മാര്‍ ഈവാനിയോസ്‌ നഗറില്‍ സമുചിത 
മായികൊണ്ടാടിയതിന്റെ ഓര്‍മ അതില്‍ പങ്കാളികളായവരുടെ 
മനസ്സില്‍ മായാതെ നില്‍ക്കുന്ന അവസരത്തില്‍ത്തന്നെ ഒര 
വലോകനം അനിവാര്യമാണ്‌. 


2015 സെപ്റ്റംബറില്‍ നടന്ന പുനരൈക്യവേദിയില്‍ 
നിന്നും കതോലിക്കാ പതാക ഏറ്റു വാങ്ങിയ പുത്തൂര്‍ രൂപ 
താദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ ഗീവര്‍ഗീസ്‌ മാര്‍ ദിവന്നാസിയോസ്‌ 
മെത്രാപ്പോലീത്താ അത്‌ ഒരു ദൈവനിയോഗമായി തന്റെ രൂപ 
തയിലെ വൈദികരെയും, സന്യസ്തരേയും, വിശ്വാസി സമു 
ഹത്തെയും ഭരമേല്‍പ്പിച്ചു. ഏതാനും ആലോചനാസമ്മേളന 
ങ്ങളിലൂടെ സ്ഥലവും, സമയവും, നടത്തിപ്പുരീതികളും ആവി 
ഷ്കരിക്കപ്പെട്ടു. പതിവില്‍ നിന്നും വ്യത്യസ്തമായ സമയവും, 
ശൈലിയും സഭാനേതൃത്വം അംഗീകരിച്ചു. കര്‍ണ്ണാടകയുടെ 
സാമൂഹ്യപശ്ചാത്തലവും സാഹചര്യങ്ങളും ആഘോഷങ്ങ 
ളുടെ തീയതി മാറ്റിവയ്ക്കുവാന്‍ പ്രേരണയായി. അങ്ങനെ 
യാണ്‌ സെപ്റ്റംബര്‍ 17, 18 തീയതികളിലായി ക്രമീകരിക്കേണ്ടി 
വന്നത്‌. പ്രത്യേക സാഹചര്യങ്ങള്‍ കാരണം പുത്തൂര്‍ രൂപ 


ous 


റവ. ഡോ. എല്‍ദോ പുത്തന്‍കണ്ടത്തില്‍ 


തയില്‍ മൂന്നുദിവസത്തെ പ്രോഗ്രാം രണ്ടു ദിവസങ്ങളിലേക്ക്‌ 
ചുരുക്കേണ്ടി വന്നു. സംഘടന സംഗമങ്ങള്‍ക്കു പകരം കുടും 
ബസംഗമങ്ങള്‍ ക്രമീകരിച്ചു. സഭ ഒരു കുടുംബമായിരുന്നു 
കൊണ്ട്‌ സഭയുടെ വഴികളെക്കുറിച്ച്‌ വിചിന്തനം ചെയ്യുന്നത്‌ 
നല്ലതെന്നുചിന്തിച്ചു. ഇത്തരമൊരു പുനഃക്രമീകരണം പുന 
രൈക്യ വാര്‍ഷികാഘോഷങ്ങളുടെ പൂര്‍വ്വകാലരീതികളിലേക്ക്‌ 
തിരിച്ചുപോകാന്‍ സഹായിക്കുമെന്ന്‌ അനുഭവം തെളിയിച്ചു. 


സെപ്റ്റംബര്‍ 16-00 തീയതി നമ്മുടെ സഭയുടെ പരിശുദ്ധ 
സുന്നഹദോസ്‌ പുത്തൂരില്‍ നടന്നു എന്നത്‌ പുനരൈക്യ 
വാര്‍ഷികാഘോഷത്തിന്‌ ലഭിച്ച ആത്മീയ നൈയാമിക പിന്തു 
ണയായിരുന്നു. സഭയിലെ 12 രൂപതാദ്ധ്യക്ഷന്മാര്‍ ആദ്യന്തം 
പുനരൈക്യ വാര്‍ഷികാഘോഷങ്ങളില്‍ പങ്കുചേരാനും അത്‌ 
വഴിയൊരുക്കി. സെപ്റ്റംബര്‍ 17-00 തീയതി മലങ്കര യുവജന 
പ്രത്ഥാനത്തിന്റെ ആഭിമുഖ്യത്തില്‍ നെല്ല്യാടിയില്‍ വച്ച്‌ 
ആഗോള ക്വിസ്സ്‌ മത്സരം നടന്നു. സഭയുടെ എല്ലാരൂപതക 
ളില്‍ നിന്നും വന്ന യുവജന്രപതിനിധികളും, സംഘടനാനേ 
തൃത്വത്തിന്റെ സാന്നിധ്യവും ക്വിസ്സ്‌ പ്രോഗ്രാം മികവുറ്റതാക്കി 
ത്തീര്‍ത്തു. 


ഉച്ചകഴിഞ്ഞ്‌ കടബ സെന്റ്‌ പോള്‍സ്‌ ദേവാലയത്തില്‍ 
നിന്നും ആരംഭിച്ച ദീപശിഖ, ഛായാചിത്ര - പതാക പ്രയാണ 
ങ്ങള്‍ നൂറുകണക്കിന്‌ വാഹനങ്ങളുടെ അകമ്പടിയോടെ സമ്മേ 
ളന നഗറില്‍ നിന്നും 2 കി. മീ. അകലെയുളള പേരടുക്ക ജംഗ്ഷ 
നില്‍ എത്തുകയും, അവിടെ സമ്മേളിച്ച വിശ്വാസികളോടൊപ്പം 
വര്‍ണ്ണാഭമായ പ്രേഷിത വിളംബര ഘോഷയാത്രയായി സമ്മേ 
ളനനഗറില്‍ എത്തുകയും ചെയ്തു. സഭയിലെ എല്ലാ പിതാ 
ക്കന്മാരും, സഭയുടെ തലവനും, പിതാവുമായ മോറാന്‍ മോര്‍ 
ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ ബാവായോടൊത്ത്‌ 
പ്രസ്തുത പ്രയാണത്തിന്‌ നേതൃത്വം നല്‍കി. പതാകകള്‍ 
ഉയര്‍ത്തുകയും, ഛായാപടങ്ങളും, വി. ഗ്രന്ഥവും, ദീപശിഖയും 
പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 


ലഘുഭക്ഷണത്തിനു ശേഷം നടന്ന കുടുംബ സമ്മേള 
നത്തില്‍ ബാവ തിരുമേനി അദ്ധ്യക്ഷം വഹിക്കുകയും, 
മലങ്കര സഭയുടെ പ്രിയപുത്രന്‍ ഡോ. അലക്സാണ്ടര്‍ 
ജേക്കബ്‌ IPS (മുന്‍ DGP, കേരള സംസ്ഥാനം) “മലങ്കര 
കത്തോലിക്കാ സഭ വികസന പാതയില്‍” എന്ന വിഷയത്തെ 
ക്കുറിച്ച്‌ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. ജീവിതാ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


നുഭവങ്ങള്‍ സാക്ഷിനിര്‍ത്തിയുള്ള അദ്ദേഹത്തിന്റെ അവത 
രണം ശ്രോതാക്കളെ പ്രചോദിപ്പിക്കാന്‍ ഉതകുന്നതായിരു 
ന്നു. തുടര്‍ന്നു നടന്ന സുവിശേഷസന്ധ്യയ്ക്ക്‌ സഭാതല 
സുവിശേഷസംഘം എക്സിക്യൂട്ടീവ്‌ സെക്രട്ടറി റവ. ഡോ. 
ആന്റണി കാക്കനാട്ട്‌ നേതൃത്വം നല്‍കി. പുത്തൂര്‍ രൂപതാ 
സുവിശേഷസംഘം ഡയറക്ടര്‍ ബഹു. മാത്യു വാഴയ്ക്ക 
പ്പാറയിലച്ചന്‍ പ്രാര്‍ത്ഥനാഗാനങ്ങളും, സങ്കീര്‍ത്തനങ്ങളും 
ആലപിച്ച്‌ ഭക്തിരസം പകര്‍ന്നു. സുവിശേഷസംഘം സഭാ 
തല ചെയര്‍മാന്‍ വന്ദ്യ ജേക്കബ്‌ മാര്‍ ബര്‍ണ്ണബാസ്‌ മെത്രാ 
പ്പോലീത്താ വചനസന്ദേശം നല്‍കി. “പത്രോസിന്റെ 
വള്ളത്തെ ഉറ്റുനോക്കിയ യേശുതമ്പുരാന്‍ ഇന്ന്‌ മലങ്കര സുറി 
യാനി കത്തോലിക്കാ സഭയുടെ വള്ളത്തില്‍ ഉറ്റുനോക്കുന്നു” 
എന്നും, “പത്രോസിനെപ്പോലെ പരിമിതികള്‍ ഏറ്റുപറയു 
മ്പോള്‍, കുറവുകള്‍ അംഗീകരിക്കുമ്പോള്‍ ദൈവം തന്റെ വഴി 
യിലൂടെ നമ്മെ നടത്തുമെന്നും” അനുസ്മരിപ്പിച്ചു. അത്താഴ 
വിരുന്നിനുശേഷം നടന്ന സുവിശേഷാധിഷ്ഠിതമായ കലാ 
പരിപാടികള്‍ ഏവരേയും സന്തോഷത്തിലേക്കും, ബൈബിള്‍ 
ചിന്തകളിലേക്കും നയിച്ചു. മംഗലാപുരം രൂപതയുടെ മീഡിയാ 
കമ്മീഷന്റെ നേതൃത്വത്തിലായിരുന്നു കലാവിരുന്ന്‌ ഒരുക്ക 
പ്പെട്ടത്‌. പ്രസ്തുത കലാവിരുന്ന്‌ പുനരൈക്യാഘോഷത്തിന്‌ 
വേറിട്ട ഒരനുഭവം പകര്‍ന്നു. 


സെപ്റ്റംബര്‍ 18-00 തീയതി ഞായറാഴ്ച രാവിലെ 8.15 
-ന്‌ ആരംഭിച്ച വി. കുർബ്ബാനയുടെ പ്രാരംഭ പ്രദക്ഷിണവും, 
തുടര്‍ന്നു നടന്ന ദിവ്യബലിയും ആത്മീയതയുടെ നിറവ്‌ പക 
രുന്ന അനുഭവമായി മാറി. അഭിവന്ദ്യ പിതാക്കന്മാരോട്‌ ചേര്‍ന്ന്‌ 
സഭയും എല്ലാ ഭദ്രാസനങ്ങളില്‍ നിന്നും പ്രതിനിധികളായി 
വന്ന ആറോളം വൈദികശ്രേഷ്ഠര്‍ സഹകാര്‍മ്മികരായി. വി. 
കുര്‍ബ്ബാന മദ്ധ്യേ ദൈവവചനം പങ്കുവെച്ചത്‌ തിരുവല്ലാ അതി 
രൂപതയുടെ ആരച്ചുബിഷപ്പ്‌ തോമസ്‌ മാര്‍ കൂറിലോസ്‌ മെത്രാ 
പ്പോലീത്തയാണ്‌ മലങ്കരമക്കള്‍ക്ക്‌ ദൈവിക്രപചോദനമായി 
മാറാന്‍ വചനശുശ്രൂഷ സഹായകമായി. വിശുദ്ധ കുര്‍ബ്ബാന 
ക്കുശേഷം അന്ത്യോക്യന്‍ ആരാധന ക്രമമനുസരിച്ചുള്ള 
ശ്ലൈഹികാശീര്‍വാദം പിതാക്കന്മാര്‍ ഒരുമിച്ചു നല്‍കി. 


തുടര്‍ന്നു നടന്ന പൊതുസമ്മേളനം പുനരൈക്യ 
വാര്‍ഷികാഘോഷത്തിന്‌ പ്രഡ്ഥി പകര്‍ന്നു. മലങ്കര സഭാ 
പിതാക്കന്മാരെ കുടാതെ കര്‍ണ്ണാടക സംസ്ഥാന വനംവകു 
പ്പുമന്ത്രി ശ്രീ. റമനാഥറൈ, മുന്‍മന്ത്രിയും എം.എല്‍.എ. 
യുമായ ശ്രീ. വിനയകുമാര്‍ സൊറക്കെ, മറ്റ്‌ ജില്ലാ, താലൂക്ക്‌ 
പഞ്ചായത്തു പ്രതിനിധികള്‍, സീറോ മലബാര്‍ രൂപതകളെ 
പ്രതിനിധീകരിച്ച്‌ ബെല്‍ത്തങ്ങാടി രൂപതാദ്ധ്യക്ഷന്‍ മാര്‍ 
ലോറന്‍സ്‌ മുക്കുഴി, ലത്തീന്‍ രൂപതാ പ്രതിനിധി വന്ദ്യ 
മോണ്‍. ഡെന്നിസ്‌ പ്രഭു, മലങ്കര കത്തോലിക്കാ സഭയിലെ 
സന്യാസ സന്യാസിനി സമൂഹങ്ങളുടെ ജനറാള്‍മാര്‍ എന്നി 
വരുടെ സാന്നിദ്ധ്യവും, സന്ദേശങ്ങളും സമ്മേളനത്തെ മിക 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


വുറ്റതാക്കി സമ്മേളന മദ്ധ്യേ മലങ്കര കത്തോലിക്കാ സഭ 
യിലെ പുതിയ രൂപതാ, എക്സാര്‍ക്കേറ്റ്‌ അദ്ധ്യക്ഷന്മാരായ 
ജേക്കബ്‌ മാര്‍ ബര്‍ണബാസ്‌, തോമസ്‌ മാര്‍ അന്തോണി 
യോസ്‌ എന്നിവരെ കര്‍ണ്ണാടക പാരമ്പര്യമനുസരിച്ച്‌ ആദരി 
ച്ചു. പുനരൈക്യ വാര്‍ഷികഘോഷവും, കര്‍ണ്ണാടക മിഷന്‍ 
സുവര്‍ണ്ണജുബിലിയും സംയുക്തമായി ആഘോഷിച്ച ഈ 
അവസരത്തില്‍ ആഘോഷത്തിന്റെ വിശദാംശങ്ങളും, രൂപ 
തയുടെ സ്ഥിതിവിവരങ്ങളും, പിന്നിട്ട 50 വര്‍ഷത്തെ നല്ല 
ഓര്‍മ്മകളും ചേര്‍ത്ത്‌ “Memoria Bona” (Good memories) 
എന്ന പേരില്‍ പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയുടെ പ്രകാ 
ശനകര്‍മ്മം നടന്നു. 


അഭിവന്ദ്യ കാതോലിക്കാബാവായുടെ “സ്നേഹ 
പൂര്‍വം ഒരു വീട്‌" പദ്ധതിയില്‍ പൂര്‍ത്തിയാക്കിയ പന്ത്രണ്ട്‌ 
വീടുകളുടെ താക്കോല്‍ ദാനം ചടങ്ങില്‍ നടന്നു. 


കുവൈറ്റ്‌ മലങ്കര റൈറ്റ്‌ മൂവ്മെന്റും മന്നാ ചാരിറ്റബിള്‍ 
സൊസൈറ്റിയും നല്‍കിയ വിദ്യാഭ്യാസ സ്കോളര്‍ഷിപ്പും 
വിതരണം ചെയ്തു. 


പതിവനുസരിച്ച്‌, പുനരൈക്യവാര്‍ഷികാഘോഷത്തിന്‌ 
ആതിഥേയത്വം നല്‍കിയ രൂപതാദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ 


ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ ദിവന്നാസിയോസ്‌ പിതാവ്‌ കാതോലിക്കാ 
പതാക ബാവാ തിരുമേനിക്കു കൈമാറുകയും, അദ്ദേഹം 
അടുത്ത പുനരൈക്യാഘോഷം തിരുവനന്തപുരം മേജര്‍ 
അതിരുപതയിലാണെന്ന്‌ ഒദ്യോഗികമായി പ്രഖ്യാപിച്ച്‌ തിരു 
വനന്തപുരം മേജര്‍ അതിരുപതാ പ്രതിനിധികള്‍ക്ക്‌ പതാക 
കൈമാറുകയും ചെയ്തു. സ്നേഹവിരുന്നോടെ 86-90 പുന 
രൈക്യ വാര്‍ഷികാഘോഷംസമംഗളം പര്യവസാനിച്ചു. 


ദൈവാനുഗ്രഹത്തിന്റെ നേര്‍ അനുഭവമായിരുന്നു ഈ 
പുനരൈക്യവാര്‍ഷികാഘോഷവേളയില്‍ സംഘാടകര്‍ക്കും, 
പങ്കെടുത്തവര്‍ക്കും ഉണ്ടായത്‌. തോരാത്ത മഴ പെയ്തുകൊ 
ണ്ടിരുന്ന ദിവസങ്ങളില്‍ നല്ല കാലാവസ്ഥ നല്‍കി രണ്ടു ദിവ 
സവും നല്ലവനായ ദൈവം അനുഗ്രഹിച്ചു. ദൈവദാസന്‍ 
മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ മാദ്ധ്യസ്ഥം യാചിച്ചുള്ള 
സഭാമക്കളുടെ പ്രാര്‍ത്ഥന ദൈവം കൈക്കൊണ്ടു എന്നത്‌ 
ആര്‍ക്കും സാക്ഷ്യപ്പെടുത്താന്‍ കഴിയും. കേവലം ഒരു 
ആഘോഷം എന്നതിലുപരി ദൈവജനത്തിന്റെ ഈ കൂടിവ 
രവില്‍ എല്ലാ പരിപാടികളും ഭംഗിയായും, സമയബന്ധിത 
മായും നടത്തുവാന്‍ കഴിഞ്ഞു എന്നത്‌ നന്ദിയുള്ള ഹൃദയ 
ത്തോടെ ഏറ്റുപറയുന്നു. “ദൈവത്തിന്‌ ഒന്നും അസാദ്ധ്യമല്ല” 
എന്ന ദൈവവചനവും, “ഒത്തുപിടിച്ചാല്‍ മലയും പോരും” 
എന്ന മലയാളത്തിലെ ചൊല്ലും ഇവിടെ യാഥാര്‍ത്ഥ്യമായി. 
ചെറിയ അജഗണത്തിന്‌ കഴിവിലേറെ വലിയ കാര്യങ്ങള്‍ 
ചെയ്യാന്‍ കഴിഞ്ഞു. ദൈവത്തിനു നന്ദി അര്‍പ്പി 
ക്കുന്നതോടൊപ്പം വാര്‍ഷികാഘോഷം വിജയിപ്പിക്കാന്‍ സഹ 
കരിച്ച എല്ലാവരേയും നന്ദിയോടെ സ്മരിക്കുന്നു. E 


ത്രിഷ 


മാതൃകയാകേണ്ട 
ആഘോഷങ്ങള്‍ 


(ദ10ഭിവന്ദ്യപിതാക്കന്‍മാരും വൈദികരും സന്ന്യ 
സ്തരും അവരുടെ നാമഹേതുകരായ വിശുദ്ധരുടെ തിരു 
നാളുകള്‍ ആഘോഷിക്കുന്ന പതിവ്‌ സാധാരണമാണ്‌. 
വിശുദ്ധ കുര്‍ബാനയും ഏറ്റം അടുപ്പമുള്ളവരോടൊത്ത്‌ 
ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതുമാണ്‌ പതിവുരീതി 
കള്‍. ആള്‍ വഹിക്കുന്ന ചുമതലകള്‍ക്കനുസരിച്ച്‌ വിരു 
ന്നിന്‌ എത്തുന്നവരുടെ എണ്ണത്തിലും അനുബന്ധ പരി 
പാടികളിലും വ്യത്യാസങ്ങള്‍ വരാം. ഒക്ടോബര്‍ മാസം 
4-00 തീയതി സാര്‍വ്വരതിക സഭയില്‍ അസീസിയിലെ 
വിശുദ്ധ (ഫ്രാന്‍സിസിന്റെ തിരുനാള്‍ ആയിരുന്നു. 
്രാന്‍സിസിന്റെ ജീവിതം തികച്ചും ദാരിദ്രത്തിന്റെ 
പൂര്‍ണ്ണതയായിരുന്നു. വിശുദ്ധന്റെ ജീവിതത്തെക്കുറിച്ച്‌ 
പറയുന്നതു തന്നെ “പഴയ സുഹൃത്തുക്കളുടെ 
സ്ഥാനത്ത്‌ യാചകരും ദരിദ്രരും കയറിപ്പറ്റി എന്നതാണ്‌. 
അവരെയാണ്‌ ഫ്രാന്‍സിസ്‌ അന്വേഷിക്കുന്നതും വിരു 
ന്നൊരുക്കുന്നതും”. 


ഈ വര്‍ഷം വി. ഫ്രാന്‍സിസ്‌ അസീസിയുടെ തിരു 
ന്നാള്‍ ദിവസം മലങ്കരയുടെ മിഷണറി സമൂഹമായ മേരി 
മക്കള്‍ സന്യാസിനി സമൂഹത്തിന്റെ മാര്‍ത്താണ്ഡം 
പ്രൊവിന്‍സിലെ സഹോദരിമാര്‍ രാവിലെ (്രാര്‍ത്ഥിച്ചൊ 
രുങ്ങി തെരുവിലേക്കിറങ്ങി. കന്യാകുമാരി മുതല്‍ കളി 
യിക്കാവിള വരെയുള്ള റോഡരുകില്‍ തങ്ങള്‍ കണ്ട യാച 
കരെയും അലഞ്ഞുനടന്നവരേയും മഠം വക വാഹന 
ങ്ങളിലും മറ്റു വാഹനങ്ങളിലുമായി മാര്‍ത്താണ്ഡത്തെ 
തങ്ങളുടെ മാതൃഭവനത്തിലേക്കു കൂട്ടിക്കൊണ്ടുവന്നു. 
തങ്ങളുടെ പ്രൊവിന്‍ഷ്യല്‍ സുപ്പീരിയര്‍ മദര്‍ റോസ്‌ 
്രാന്‍സിസിന്റെ തിരുനാള്‍ ദിവസം കൂടിയായിരുന്നു 
അത്‌. വിശിഷ്ടാതിഥികളായി എത്തിയ യാചകര്‍ക്ക്‌ 
പൊന്നാട അണിയിച്ച്‌ ഗംഭീര സ്വീകരണം. തുടര്‍ന്ന്‌ 


അവര്‍ക്ക്‌ മദറിനും മറ്റു സിസ്റ്റേഴസിനുമൊപ്പം ഭക്ഷണം. 
തുടര്‍ന്ന്‌ നടന്നു കലാപരിപാടികളില്‍ യാചകരും കൂടി. 
പാട്ടും നൃത്തവുമായി അവര്‍ ഏവരേയും അതിശയിപ്പി 
ച്ചു. ജീവിതത്തില്‍ അസുലഭമായി ലഭിച്ച അവസരം 
അവര്‍ നന്നായി ആഘോഷിച്ചു. ഒടുവില്‍ ഓടിയെത്തിയ 
ബിഷപ്പ്‌ വിന്‍സന്റ്‌ മാര്‍ പൌലോസ്‌ അവര്‍ക്ക്‌ ആശീര്‍വാ 
ദവും അനുഗ്രഹവും നല്‍കി. പോകാന്‍ നേരം എല്ലാ 
വര്‍ക്കും പുത്തന്‍വസ്ത്രങ്ങളും പോക്കറ്റമണിയും സമ്മാ 
നം. വാഹനങ്ങളില്‍ എല്ലാവരേയും തിരിച്ചയച്ചു. 


പരിശുദ്ധ പിതാവ്‌ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ സാര്‍വ്വ 
ത്രിക സഭയില്‍ ദൈവകരുണയുടെ വര്‍ഷം പ്രഖ്യാപി 
ച്ചിരിക്കുമ്പോള്‍ അസ്സീസിയിലെ വി. ്രാന്‍സിസിനെ 
തങ്ങളുടെ ആദ്ധ്യാത്മിക സ്രോതസ്സായി തെരഞ്ഞെടുത്തി 
രിക്കുന്ന മേരിമക്കള്‍ ഏറ്റവും മാതൃകായോഗ്യമായ രീതി 
യിലാണ്‌ തങ്ങളുടെ മദര്‍ പ്രൊവിന്‍ഷ്യലിന്റെ നാമഹേ 
തുക തിരുനാള്‍ ആഘോഷിച്ചത്‌. ഇത്തരം ഒരു ആഘോ 
ഷത്തിന്‌ മുന്‍കൈയ്യെടുത്ത മദര്‍ പ്രൊവിന്‍ഷ്യലിനും 
സിസ്റ്റേഴസിനും അഭിനന്ദനങ്ങള്‍. 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


ദൈവത്തിന്റെ കരുണ 


സറേഫത്തിലെ വിധവയിലുടെ 


ഫാ. സാമുവല്‍ തുണ്ടിയില്‍ 


Manos കര്‍ത്താവ്‌ സ്വന്തം പട്ടണമായ ന്രസത്തില്‍ തിര 
സ്കരിക്കപ്പെടുന്ന സംഭവം വി. ലൂക്കാ രേഖപ്പെടുത്തുന്നു 
(ലൂക്കാ. 4:25-27). ഇവന്‍ തച്ചന്റെ മകന്‍ അല്ലേ എന്ന്‌ അവഹേ 
ളന രൂപത്തില്‍ പറയുന്നു. ഈ പശ്ചാത്തലത്തില്‍ കര്‍ത്താവ്‌ 
ഒരു വിധവയെക്കുറിച്ചു പറയുന്നു. “ഒരു പ്രവാചകനും സ്വന്തം 
നാട്ടില്‍ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാന്‍ നിങ്ങളോടു 
പറയുന്നു, ഏലിയാ പ്രവാചകന്റെ കാലത്തു ഇരസായേലില്‍ 
അനേകം വിധവകള്‍ ഉണ്ടായിരുന്നു. അന്നു മൂന്നു വര്‍ഷവും 
ആറുമാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും 
രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാല്‍ സിദോ 
നില്‍ സറേപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ 
മറ്റാരുടെ അടുക്കലേക്കും ഏലിയാ അയയ്ക്കപ്പെട്ടില്ല”. ഈ 
സംഭവം 1 രാജാ: 17/8-24 ല്‍ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ 
രണ്ട്‌ അത്ഭുതങ്ങള്‍ ഏലിയാ പ്രാചകന്‍ വഴി സംഭവിക്കുന്നു. 


ഇതിന്റെ പശ്ചാത്തലം ആഹാബ്‌ രാജാവിന്റെ ഭരണകാല 
മാണ്‌. ഓഗ്രിയുടെ മകന്‍ ആഹാബ്‌ സമരിയായില്‍ ഇസ്രായേല്‍ 
ജനത്തിന്റെ രാജാവായി. ആഹാബ്‌ തന്റെ മുന്‍ഗാമികളെക്കാള 
ധികം കര്‍ത്താവിന്റെ സന്നിധിയില്‍ തിന്മ്രപവര്‍ത്തിച്ചു. അവന്‍ 
സീദോന്‍ രാജാവിന്റെ മകള്‍ ഇസബേലിനെ വിവാഹം ചെയ്യു 
കയും ബാല്‍ ദേവനെ ആരാധിക്കുകയും ചെയ്തു (1 രാജാ: 16/ 
30-31). ബാല്‍ദേവന്‍ ആരാധന അര്‍പ്പിക്കുവാന്‍ ബലിപീഠം 
സ്ഥാപിച്ചു. ഇസബേല്‍ കര്‍ത്താവിന്റെ പ്രവാചകന്മാരില്‍ പലരെ 
വധിച്ചു. ഈ തിന്മകളില്‍ മനസ്സ്‌ നൊന്ത്‌ ഏലിയാ കര്‍ത്താവിന്റ 
നാമത്തില്‍ പറഞ്ഞു “വരും വര്‍ഷങ്ങളില്‍ ഞാന്‍ പറഞ്ഞല്ലാതെ 
മഞ്ഞോ മഴയോ പെയ്യുകയില്ല” (1 രാജ: 17/1). 


മഴ പെയ്യാതെയായി. കൊടും വരള്‍ച്ച ആരംഭിച്ചു. വെള്ള 
ത്തിന്റെ ദൌര്‍ലഭ്യം രൂക്ഷമായി. ദൈവം ഏലിയായോട്‌ അരുളി 
ചെയ്തു. “നീ പുറപ്പെട്ട്‌ യോര്‍ദ്ദാനു കിഴക്കുള്ള കെറീത്തു അരു 
വിക്കു സമീപം ഒളിച്ചുപാര്‍ക്കുക. നിനക്ക്‌ അരുവിയില്‍ നിന്ന്‌ 
വെള്ളം കുടിക്കാം” (1 രാജാ:17/3-4). പ്രവാചകനുള്ള ആഹാരം 
ദൈവം ക്രമപ്പെടുത്തി. കാലത്തും വൈകിട്ടും കാക്കകള്‍ അപ്പവും 
മാംസവും ഏലിയായ്ക്ക്‌ കൊണ്ടുവന്നു കൊടുത്തു. തന്റെ 
മക്കള്‍ക്കുവേണ്ടി ദൈവത്തിന്റെ അപരിമേയമായ കരുതല്‍! 
വരള്‍ച്ച രൂക്ഷമായപ്പോള്‍ അരുവിയിലെ വെള്ളവും വറ്റി. ഏലി 
യായുടെ ജീവന്‍ നിലനിര്‍ത്താന്‍ കര്‍ത്താവ്‌ വേറെ ഒരു ക്രമീക 
രണം ചെയ്യുന്നു. “നീ സീദോനിലെ സറേഫാത്തിന്‍ പോയിവ 
സിക്കുക. അവിടെ ഭക്ഷണം തരുന്നതിന്‌ ഒരു വിധവയോട്‌ ഞാന്‍ 
കലിപ്പിച്ചിട്ടുണ്ട്‌” (1 രാജാ: 17/9). 

സറേഫാത്ത്‌ സിദോനിലെ ഒരു ഫെനീഷ്യന്‍ പട്ടണമാണ്‌. 
വിജാതിയര്‍ താമസിക്കുന്നതും ബാല്‍ ദേവനെ ആരാധിക്കുന്ന 
തുമായ സ്ഥലമാണ്‌ സിദോന്‍. സര്‍വ്വശക്തനായ ദൈവത്തിനു 
ഏലിയായെ കെറീത്തിന്‍ തന്നെ സംരക്ഷിക്കുവാന്‍ കഴിയുമായി 
രുന്നു. വിജാതിയരുടെ സ്ഥലമായ സറേഫാത്തിന്‍ പ്രവാചകനെ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 2 


അയച്ചതിനു കര്‍ത്താവിനു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു 
ബാലിനെ ആരാധിക്കുന്ന വിജാതിയരുടെ അടുക്കലേക്ക്‌ ഏലി 
യായെ അയച്ചതില്‍ കര്‍ത്താവ്‌ സകല ജനപദങ്ങളുടെയും ദൈവ 
മാണെന്നു വെളിപ്പെടുത്തുന്നു. കൂടാതെ, സാമൂഹ്യമായും സാമ്പ 
ത്തികമായും താണ അവസ്ഥയിലുള്ള ഒരു വിധവയില്‍ ദൈവം 
പ്രത്യേക പരിഗണന നല്‍കുന്നു. ഏലിയാ വിധവയുടെ അടുക്ക 
ലേക്കു അയച്ചതുവഴി അവള്‍ക്കും അവളുടെ മകനും ജീവിക്കു 
വാനുള്ള വഴി ഒരുക്കപ്പെടുന്നു. അതോടൊപ്പം പ്രവാചകന്‍ ആഹാ 
രവും താമസസകര്യവും കര്‍ത്താവ്‌ ഒരുക്കുന്നു. “അവിടുന്ന്‌ 
അനാഥര്‍ക്കും വിധവകള്‍ക്കും നീതി നടത്തിക്കൊടുക്കുന്നു (നി 
യമാ: 10/18). അനാഥരോടും വിധവകളോടുമുള്ള സ്നേഹവും 
കരുതലും സറേഫാത്തിലെ വിധവയിലുടെ വെളിവാക്കപ്പെടുന്നു. 


ദൈവം കല്പിച്ചതനുസരിച്ച്‌ ഏലിയാ സറേഫാത്തില്‍ 
പോകുന്നു. ഏലിയാ പട്ടണവാതുക്കല്‍ ചെന്നപ്പോള്‍, വിറക്‌ ശേഖ 
രിക്കുന്ന വിധവയെ കണ്ടുമുട്ടി. വിശന്നും ദാഹിച്ചും നടന്നു 
ക്ഷീണിച്ച പ്രവാചകന്‍ എനിക്ക്‌ കുടിക്കുവാന്‍ കുറച്ചു ജലം 


തരിക എന്ന്‌ വിധവയോട പറഞ്ഞു. ഒരു മടിയും കാണിക്കാതെ 
വിധവ വെള്ളം കൊണ്ടുവരാന്‍ പോകാന്‍ തുടങ്ങി. വിശന്ന 
വശനായ ഏലിയാ പറഞ്ഞു “ഒരു അപ്പം കൂടി എനിക്ക്‌ കൊണ്ടു 
തരണം” വിധവയുടെ നിസ്സഹായത അവള്‍ പറഞ്ഞു, എന്റെ 
കയ്യില്‍ അപ്പമില്ല. ആകെയുള്ളത്‌ കലത്തില്‍ ഒരുപിടി മാവും ഭര 
ണിയില്‍ അല്പം എണ്ണയുമാണ്‌. ഞാന്‍ രണ്ടു ചുള്ളിവിറക പെറു 
ക്കുകയാണ്‌. ഇതുകൊണ്ടുചെന്ന്‌ അപ്പമുണ്ടാക്കി എനിക്കും എന്റെ 
മകനും കഴിക്കണം. പിന്നെ ഞങ്ങള്‍ മരിക്കും (1 രാജാ. 17/12). 

വിധവയുടെ ജീവിതം വഴിമുട്ടിനില്‍ക്കുകയാണ്‌. 
മുമ്പോട്ടു നോക്കിയാല്‍ കൂരിരുട്ട്‌. രൂക്ഷമായ ക്ഷാമം. അവ 
ളുടെ കഷ്ടതയില്‍ സഹായിക്കുവാന്‍ ആരുമില്ല. ജീവിക്കു 
വാന്‍ ആഗ്രഹമുണ്ട്‌. അവള്‍ കുറെ ദിവസം പട്ടിണികിട 
ന്നാലും തന്റെ ഏക മകന്‍ വിശപ്പടക്കാന്‍ ഒന്നുമില്ല. എന്തു 
ചെയ്യണമെന്നറിയാതെ അവളും പിടയുകയാണ്‌. ഒരു 
നേരത്തെ ആഹാരത്തിനുള്ള വക മാത്രം കൈയ്യില്‍. അതു 
കഴിച്ചിട്ട്‌ മരിക്കുകയേ മാര്‍ഗ്ഗമുള്ളൂ. ഈ ദുരവസ്ഥ അവള്‍ 
പ്രവാചകനോടു പറഞ്ഞു. ലോകത്തില്‍ ആഹാരം ലഭി 
ക്കാതെ മരിക്കുന്നവര്‍ ഇന്നും ഉണ്ട്‌. പോഷകാഹാരക്കുറവു 
കൊണ്ട്‌ രോഗികളായി മരിക്കുന്ന കുഞ്ഞുങ്ങള്‍ ലക്ഷക്ക 
ണക്കിനുണ്ട്‌. ക്രമത്തിലധികം ആഹാരം വെട്ടുവിഴുങ്ങി രോഗി 
കളാകുന്നവര്‍ വേറൊരു ഭാഗത്ത്‌. ഈ വൈരുദ്ധ്യം നമ്മെ 
തുറിച്ചു നോക്കുന്നു. 


ദൈവത്തിന്റെ അനന്തകാരുണ്യം ഏലിയായില്‍ കൂടി 
സംഭവിക്കുന്നു. “ഭയപ്പെടേണ്ട, നീ ചെന്നു അതില്‍ നിന്നു 
ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി എനിക്കു തരണം. പിന്നെ 
നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കികൊള്ളുക. ഭൂമിയില്‍ മഴ 
പെയ്യുന്നതുവരെ കലത്തിലെ മാവു തീര്‍ന്നു പോവുകയില്ല. 
ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന്‌ ഇസ്രായേലിന്റെ 
ദൈവമായ കര്‍ത്താവ്‌ അരുളിചെയ്യുന്നു (1 രാജാ. 17/13-14). 
“ഭയപ്പെടേണ്ട്‌ എന്ന വചനം പഴയനിയമത്തിലും പുതിയ 
നിയമത്തിലും ദൈവത്തിന്റെ മുഴങ്ങികേള്‍ക്കുന്ന ശബ്ദമാ 
ണ്‌. മോശ, ജോഷ്വാ, ശിദയോന്‍, കര്‍ത്താവിന്റെ ശിഷ്യന്മാര്‍ 
ഇവരെല്ലാം ഈ ശബ്ദം കേട്ടവരാണ്‌. ഏലിയായില്‍ കൂടി 
ദൈവത്തിന്റെ ബലപ്പെടുത്തുന്ന ഈ ശബ്ദം സറേഫാ 
ത്തിലെ വിധവയും കേട്ടു. അവള്‍ പ്രവാചകന്‍ പറഞ്ഞതു 
പോലെ ചെയ്തു. തന്മൂലം അവളും കുടുംബവും അനേകദി 
വസം ഭക്ഷണം കഴിച്ചു. 


ദരിദ്രരായ വിധവയുടെ കാരുണ്യത്തിന്റെ സ്വഭാവം 
ഇവിടെ പ്രകടമാണ്‌. അവളുടെ ഭാവി ഇരുണ്ടതും ശുന്യവു 
മായിരുന്നപ്പോഴും അവളുടെ നേരെ കൈനീട്ടിയ അപരിചിത 
നോടു കാണിച്ച കരുണ നിസ്തുലമായിരുന്നു. ജീവിതത്തില്‍ 
ആദ്യമായി കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി ദാഹജലം ചോദിക്കു 
ന്നു. ഒരു അത്ഭുതം നടക്കുമെന്ന്‌ അപരിചിതന്‍ പറയുന്നു. 
അതു നേരാണ്‌, സംഭവിക്കും എന്ന്‌ അവള്‍ക്ക്‌ എന്തുറപ്പു 
ണ്ട്‌? അതൊന്നും അവള്‍ക്ക്‌ പ്രശ്നമല്ല. തന്നെ സമീപിച്ച വ്യ 
ക്തിയുടെ ആവശ്യം തന്റെ ആവശ്യത്തെക്കാള്‍ വലുത്‌ എന്ന 
വള്‍ ചിന്തിച്ചു. അപരന്റെ വേദന, കഷ്ടത എന്റെ വേദനയായി 
കാണുന്നത്‌ മഹത്തരമാണ്‌. എനിക്ക്‌ എല്ലാം തികഞ്ഞിട്ട്‌ 
അധികം വരുന്നതിന്റെ ഒരംശം കൊടുക്കുന്നതല്ല കാരുണ്യ 
്രവര്‍ത്തി-എച്ചില്‍ ഇല കൊടുക്കുന്ന കാരുണ്യം! വലിയ 
സമ്പത്ത്‌ ഉണ്ടായിരുന്നെങ്കില്‍ സഹായിക്കാമായിരുന്നു എന്നു 
പറയുന്നവരുണ്ട്‌. നമ്മുടെ ഇല്ലായ്മയില്‍ നിന്ന്‌ പങ്കുവയ്ക്കാ 
നുള്ള മനോഭാവമാണ്‌ നാം ആര്‍ജ്ജിക്കേണ്ടത്‌. Give must 


give to the point of feeling pain”. വി. മദര്‍ തെരേസയുടെ 
വാക്കുകളാണ്‌ ഇത്‌. എനിക്കുള്ള അധികത്തില്‍ നിന്നല്ല, ഇല്ലാ 
യ്മയില്‍ നിന്ന്‌ അപരനെ സഹായിക്കുന്നത്‌ നൊമ്പരം ഉണ്ടാ 
കുന്നതാണ്‌. 

നമുക്കുള്ളത്‌ നാം പങ്കുവയ്ക്കുമ്പോള്‍ ദൈവം നമ്മെ 
അനുഗ്രഹിക്കും. സ്വീകരിക്കുന്ന ആളും കൊടുക്കുന്ന വ്യ 
ക്തിയും ധന്യരാകും. നാം വിട്ടുകൊടുത്തെങ്കിലേ ദൈവത്തിനു 
അനുഗ്രഹിക്കുവാന്‍ അവസരം ലഭിക്കൂ. എന്റെ സമയവും 
സമ്പത്തുമെല്ലാം എനിക്കുമാത്രം എന്ന്‌ വിചാരിക്കുന്നവരില്‍ 
ദൈവകൃപ വ്യര്‍ത്ഥമായി. ലോകം. ഏലിയാ പറഞ്ഞതു വിശ 
1സിക്കാതെ, ഒരപ്പം ഏലിയായ്ക്ക്‌ കൊടുക്കാതെ വിധവയും 
മകനും മാത്രം അപ്പം ഭക്ഷിച്ചിരുന്നുവെങ്കില്‍, പിന്നീട്‌ ഭക്ഷ 
ണത്തിനു മാര്‍ഗ്ഗം ഇല്ലാതെ വിധവയും കുടുംബവും മരിക്കു 
മായിരുന്നു. ജീവന്റെ ദാതാവിനു ഇടപെടാന്‍ സാധിക്കാതെ 
വരുമായിരുന്നു. അപരിചിതന്റെ ആവശ്യത്തിനു മുന്‍ഗണന 
നല്‍കിയപ്പോള്‍, ദൈവം വിധവയെ സമൃദ്ധമായി അനുഗ്ര 
ഹിച്ചു. ആവശ്യക്കാര്‍ക്ക്‌ നല്‍കിയപ്പോള്‍, ദൈവത്തിന്റെ 
കാരുണ കരകവിഞ്ഞ്‌ ഒഴുകുന്ന ഒരു സംഭവം വി. യോഹ 
ന്നാന്റെ സുവിശേഷത്തില്‍ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു 
ബാലന്റെ കൈവശം ഉണ്ടായിരുന്ന അഞ്ചു ബാര്‍ലി അപ്പവും 
രണ്ടുമീനും, വിശന്നുവലഞ്ഞ വര്‍ക്കായി കര്‍ത്താവിനെ 
ഏല്‍പ്പിച്ചപ്പോള്‍ കര്‍ത്താവിന്റെ ആശീര്‍വാദം അതില്‍ ചൊരി 
ഞ്ഞു. അയ്യായിരം പുരുഷന്മാര്‍ അപ്പം ഭക്ഷിച്ച്‌ തൃപ്തരായി. 
മിച്ചം വന്ന കഷണങ്ങള്‍ പന്ത്രണ്ട്‌ കുട്ട നിറയെ ശേഖരിച്ചു. 
നമ്മുടെ സമര്‍പ്പണത്തെ കര്‍ത്താവ്‌ എപ്പോഴും വാഴ്ത്തി അനു 
ഗ്രഹിക്കുന്നു. അഗതികളേയും ദരിദ്രതുടെയും ആവശ്യത്തിനു 
മുമ്പില്‍, എല്ലാവരും തുറന്ന മനസ്സോടെ പെരുമാറിയാല്‍, ഈ 
ലോകം എത്രമാത്രം ധന്യമാകുമായിരുന്നു”. ഉദാരമായി ദാനം 
ചെയ്യുന്നവന്‍ സമ്പന്നനാകും. ദാഹജലം കൊടുക്കുന്നവനു 
ദാഹജലം കിട്ടും” (സുഭാഷി. 11/25). “ദരിദ്രനോട്‌ ദയ കാണി 
ക്കുന്നവന്‍, കര്‍ത്താവിനാണ്‌ കടം കൊടുക്കുന്നത്‌. അവിടുന്ന്‌ 
ആ കടം വീട്ടും” (സുഭാ. 19/17). സറേഫാത്തിലെ വിധവ, 
ദാഹിച്ചു വിശന്നുവന്ന പ്രവാചകനോട്‌ കരുണ കാണിച്ച 
പ്പോള്‍, ജീവിക്കുവാനുള്ള വക തുടര്‍ന്നും ലഭിച്ചതുമാ(്രമല്ല, 
അവളുടെ മകന്‍ പിന്നീട്‌ മരിച്ചപ്പോള്‍ ദൈവശക്തിയാല്‍ ആ 
ബാലന്‍ ഏലിയാ ജീവന്‍ വീണ്ടുകൊടുത്തു. 

ദൈവത്തിന്റെ അനുപമ കരുണ പെയ്തിറങ്ങുന്നത്‌ പല 
വ്യക്തികളില്‍ കൂടിയാണ്‌. കരുണയുടെ ഉറവിടം ദൈവമാ 
ണ്‌. ഈ ഉറവിടത്തില്‍ നിന്നുള്ള കരുണ്പ്രവാഹം അനസൃതം 
ഒഴിവാക്കേണ്ടത്‌ നാം ഓരോരുത്തരില്‍ കൂടിയാണ്‌. സ്വാര്‍ത്ഥ 
തയും വിദ്വേഷവും അസഹിഷ്ണതയും വര്‍ദ്ധിക്കുന്നിടത്തു 
കരുണയുടെ പ്രവാഹം നിലച്ചുപോകുന്നു. കേരളത്തില്‍ സമ്പ 
CMS ധാരാളമുണ്ട്‌. ലക്ഷ്രപഭുക്കള്‍ ക്രിസ്ത്യാനികളില്‍ ഉണ്ട്‌. 
ഇവര്‍ കരുണയുടെ ചാനലുകളായി തിര്‍ന്നാല്‍, നമ്മുടെ ഇട 
യില്‍ സാമ്പത്തിക പരാധീനതമൂലം വിവാഹജീവിതത്തില്‍ 
പ്രവേശിക്കുവാന്‍ വഴിമുട്ടിനില്‍ക്കുന്ന യുവതികള്‍ കാണുമോ? 
കയറികിടക്കുവാന്‍ സ്വന്തമായി ഒരു കൂര ഇല്ലാത്ത എത്രയോ 
മേഖലകള്‍! ധൂര്‍ത്തും ആര്‍ഭാടവും വിവാഹമുള്‍പ്പെടെ 
എത്രയോ കാര്യത്തില്‍ ഒഴിവാക്കി സഹോദരങ്ങളെ അവരുടെ 
ഇല്ലായ്മയില്‍ സഹായിക്കുവാനുള്ള ഹൃദയവിശാലതയി 
ലേക്ക്‌ വളരേണ്ടിയിരിക്കുന്നു. സറേഫാത്തിലെ പാവപ്പെട്ട 
വിധവ ഒരു വിജാതീയ സ്ത്രീ ആയിരുന്നു. ഈ വിജാതീയ 
വനിത ചെയ്ത പ്രവര്‍ത്തി ദൈവീകകരുണയുടെ ഉദാത്ത മാ 
തൃകയായി നിലകൊളളുന്നു. 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


12 Yo 


(4 a 
കുടുംബസദസ്‌ 


സ്മാര്‍ട്ട പാരന്റിംഗ്‌ 


മാതാപിതാക്കളും കുട്ടികളും 
തമ്മിലുള്ള ആശയവിനിമയം: 


ഡോ. ഡെയ്സന്‍ പാണേങ്ങാടന്‍ 


അസി. പ്രൊഫസര്‍, സെന്റ്‌ തോമസ്‌ കോളേജ്‌, തൃശ്ശൂര്‍ 


(310ശയവിനിമയരംഗത്തെ നൂതന സാങ്കേതിക 
വിദ്യകള്‍ ലോകത്തെ കീഴ്മേല്‍ മറിയ്ക്കുന്ന ഒരു 
കാലഘട്ടത്തിലൂടെയാണ്‌ നാം കടന്നുപോകുന്നത്‌. 3 
ജിയും 4 ജിയും അരങ്ങു തകര്‍ക്കുകയും ഫേസ്ബുക്കും 
വാട്ട്സ്‌ ആപ്പും ഇന്‍സ്റ്റഗാമുമൊക്കെ മനുഷ്യനെ വില 
യിരുത്തുന്നതിനുള്ള ഒരു സുപ്രധാന മാനമായത്‌ ഈ 
കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്‌. മേല്‍ സൂചിപ്പിച്ച 
സോഷ്യല്‍ മീഡിയാ 
യില്‍ വിരാജിക്കുന്ന 
വര്‍ പുതിയ തലമുറ 
യിലെ “ന്യൂജെന്‍” 
കാരും മറ്റുള്ളവര്‍ പഴ 
യതലമുറയിലെ 
“കണ്‍ട്രി ഫെല്ലോസ്‌” 
ഉം ആയി തരംതിരിക്ക 
പ്പെടുന്ന ്രുവീകരണ 
ത്തിന്റെ കാലഘട്ടം. 
സാധാരണക്കാരായ 
മനുഷ്യന്‍ - സാമൂഹ 
ജീവികളായ വ്യക്തി 
കള്‍ - മനുഷ്യത്വമുള്ള 
വര്‍ തുടങ്ങിയ വിശേഷണങ്ങള്‍ക്കപ്പുറത്ത്‌, സാമൂഹ്യ 
മാധ്യമങ്ങളിലൂടെയും നവ മാധ്യമങ്ങളിലൂടെയും 
നമ്മുടെ വ്യക്തിത്വം നാം പുന:സൃഷ്ടി ക്കുമ്പോള്‍ 
നമുക്ക്‌ നഷ്ടപ്പെടുന്നത്‌ നമ്മുടെ തനിമയും സംസ്കാ 
രവും ആണെന്നത്‌ നിഷേധിക്കാനാകില്ല. 


ഇന്റര്‍നെറ്റും സാമുഹ്യമാധ്യമങ്ങളും:- 


സ്മാര്‍ട്ട്‌ ഫോണുകളും 3 ജി കണക്ടിവിറ്റിയും 
ജനകീയമായതോടു കൂടി ഇന്റര്‍നെറ്റ്‌ സൌകര്യങ്ങള്‍ 
സാധാരണക്കാരന്റെ കൈപ്പിടിയിലൊതുങ്ങി. 
ടെലികോം റഗുലേറ്ററി അതോറിറ്റി ഓഫ്‌ ഇന്ത്യയുടെ 
കണക്കനുസരിച്ച്‌ (TRA) ഇന്ത്യയിലാകമാനം ഉപയോ 
ഗിക്കപ്പെടുന്ന മൊബൈല്‍ ഫോണ്‍ കണക്ഷനുകളുടെ 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


എണ്ണം ഏതാണ്ട്‌ 120 കോടിയാണ്‌. ഒരു മൊബൈല്‍ 
ഫോണ്‍ കണക്ഷനെടുക്കുന്നതിന്‌ അടിസ്ഥാനപരമായി 
വേണ്ടത്‌ ഒരു ഐ.ഡി. (പൂഫാണ്‌. നേരത്തെ പറഞ്ഞ 
മൊബൈല്‍ ഫോണ്‍ കണക്ഷന്റെ എണ്ണത്തോട്‌ 
ചേര്‍ത്ത്‌ വായിക്കേണ്ട, ഇന്ത്യയിലെ വോട്ടര്‍മാരുടെ 
(ഐ.ഡി. പ്രൂഫുള്ളവര്‍) എണ്ണം കേവലം 81 കോടിയാ 
ണ്‌. കണക്കുകള്‍ ഇങ്ങിനെയായിരിക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ്‌ 
്രകാരം ഇന്ത്യയിലെ 
ഒരാള്‍ ഉപയോഗിക്കുന്ന 
മൊബൈല്‍ ഫോണ്‍ 
കണക്ഷന്റെ എണ്ണം 1.5 
എന്ന അക്കത്തിലേയ്ക്ക്‌ 
നമ്മെ കൊണ്ടു ചെന്നെ 
ഇതില്‍ 
ലധികം 


ത്തിക്കുന്നു. 
തന്നെ 70% 
പേര്‍ സ്മാര്‍ട്ട്‌ ഫോണു 
കളുപയോഗിക്കുന്നുവെ 


5 
© 


{ ന്നത്‌, കേവലം ഒരു 


൬ ഫോണ്‍ ഉപയോക്താവ്‌ 
Se എന്നതിനപ്പുറത്തേയ്ക്ക്‌ 
— അവയുടെ അനന്ത 


സാധ്യതകളെ ആശ്ശേഷിക്കുന്ന ഒരു സമൂഹത്തിന്റെ പിറ 
വിയെ ഈ കണക്കുകള്‍ എടുത്തു കാണിയ്ക്കുന്നു. 


ഇരുപത്‌ വര്‍ഷം മുന്‍പുവരെ ദൂരദര്‍ശന്റേയും 
ആകാശവാണിയേയും ചുറ്റിപറ്റിയുള്ള സാധ്യതകളെ 
ചിന്തിച്ചിരുന്ന മലയാളി സമൂഹം മുപ്പതിലധികം വരുന്ന 
മലയാളം ചാനലുകളെ അക്ഷരാര്‍ത്ഥത്തില്‍ വരിച്ചതും 
തങ്ങളുടെ നിത്യോപയോഗ വസ്തുവാക്കിയതും 
കഴിഞ്ഞ പതിറ്റാണ്ടിലാണ്‌. വാര്‍ത്താ ചാനലുകളായും 
വിനോദ മാധ്യമങ്ങളായും അവ നമ്മുടെ മനസ്സിനു 
ചുറ്റും വട്ടമിട്ടു പറക്കാനാരംഭിച്ചതോടെ അക്ഷരാര്‍ത്ഥ 
ത്തില്‍ മലയാളി മനനിയും മലയാളിയുടെ കുടുംബസ 
ദസ്സുകള്‍ ടാബ്ലോകളുമായി മാറി. ഗൂഗിളില്ലാതെ ജീവി 
യ്ക്കാനും വാട്ട്സ്‌ ആപ്പില്ലാതെ ഉറങ്ങാനും ഫേസ്ബു 


ക്കില്ലാതെ ദൈനംദിന പ്രവര്‍ത്തനങ്ങളില്‍ പോലും വ്യാ 
പരിക്കാനും സാധിക്കാത്ത ഒരു തലമുറ നമ്മുടെ സമൂ 
ഹത്തില്‍ രൂപപ്പെടുന്നുവെന്നത്‌, ആശയവിനിമയ 
ത്തിന്റെ മാനുഷിക മൂല്യങ്ങളെ കാറ്റില്‍പറത്തിയാണെ 
ന്നത്‌ ഇന്നിന്റെ ഒരു നൊമ്പരമായി നിലകൊള്ളുന്നു. 


സാംസ്കാരികമാറ്റം:- 


മലയാളി കുടുംബങ്ങളില്‍ അച്ഛനും അമ്മയും 
മക്കളും ഒരുമിച്ചിരിക്കുകയും പരസ്പരം സംവദിക്കു 
കയും ചെയ്തിരുന്ന അടിസ്ഥാന വേദി, വൈകുന്നേര 
ങ്ങളിലെ നമ്മുടെ ഭക്ഷണസമയമായിരുന്നു. ഇന്നത്തെ 
വൈകുന്നേരങ്ങളും അവയിലെ ആശയവിനിമയ 
ത്തേയും മാധ്യമാതിപ്രസരം ആഴത്തില്‍ പിടികൂടിയിരി 
ക്കുന്നു. വൈകുന്നേരങ്ങളിലെ ഭക്ഷണം കഴിക്കലുകള്‍, 
യാന്ത്രികമായ ആശയവിനോദോപാദികള്‍ക്കു Aol 
ലായി. അടുക്കളയില്‍ പാകം ചെയ്ത ഭക്ഷണപദാര്‍ത്ഥ 
ങ്ങള്‍, ബുഫേ മോഡലില്‍ പ്ലേറ്റുകളിലെടുത്ത്‌ ടി.വി. 
റൂമില്‍ പോയിരുന്ന്‌ കോമഡി സ്റ്റാറും സെല്‍ മി ദ 
ആന്‍സറും, സിനിമകളും നാം കണ്ടു തുടങ്ങിയപ്പോള്‍ 
പുതിയ തലമുറ ഇതോടൊപ്പം തന്നെ സാമൂഹ്യമാധ്യ 
മങ്ങളില്‍ കൂടി സജീവമായി. പരസ്പരം സംസാരി 
ക്കാനും സാന്ത്വനമേകാനും ആശ്ശേഷിക്കാനും പറ്റാ 
COLO) അകലങ്ങളിലേയ്ക്ക്‌ മാതാപിതാക്കളും മക്കളും 
നീങ്ങി. അവിടെ സ്കൂള്‍ കുട്ടിയുടെ (ബാല്യത്തിന്റെ) 
രോദനവും കൌമാരക്കാരന്റെ ശങ്കകളും വാര്‍ദ്ധക്യ 
ത്തിന്റെ സംരക്ഷണവും നഷ്ടപ്പെട്ടു. ഈ ഒറ്റപ്പെടലുകള്‍ 
പുതിയ തലമുറയിലെ കുട്ടികളെ വിവാദത്തിലേയ്ക്കും 
ആത്മഹത്യയിലേയ്ക്കും എത്തിക്കുന്നുവെന്നതിന്‌ 
ദൈനംദിന പ്രതങ്ങള്‍ സാക്ഷി. ആശയവിനിമയ ഉപക 
രണങ്ങളുടെ അനുസ്യൂതമായ വളര്‍ച്ച, ആശയവിനിയ 
മത്തെ ആനുപാതികമായി സാധുകരിക്കണമെങ്കിലും, 
നിര്‍ഭാഗ്യവശാല്‍ വിപരീതാനുപാതത്തിലാണ്‌. 


ഇതിന്റെ അനുരണനങ്ങള്‍ കേരളസമൂഹത്തില്‍ 
വരുത്തിയ മാറ്റങ്ങള്‍ പഠനവിധേയമാക്കേണ്ടതാണ്‌. 
സാക്ഷരതയുടെയും പ്രകൃതിഭംഗിയുടേയും കുടുംബ 
ബന്ധങ്ങളുടെ പവിര്രതയിലും മുന്‍പന്തിയിലുള്ള 
കേരളം ആത്മഹത്യയുടെ കാര്യത്തില്‍ ഇന്ത്യയില്‍ 
തന്നെ ഒന്നാം സ്ഥാനത്താണ്‌. ആളോഹരി മദ്യ ഉപ 
യോഗത്തിന്റെ കാര്യത്തിലും സ്ര്രീകള്‍ക്കും കുട്ടി 
കള്‍ക്കും നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കാര്യ 
ഒറ്റപ്പെടലിന്റെ 
സംസ്കാരം നമ്മുടെ കുട്ടികളെ ചെന്നെത്തിച്ചത്‌ 


ത്തിലും നമ്മള്‍ ഒട്ടും പുറകിലല്ല. 


പോണോഗ്രഫിയിലേയ്ക്കാണ്‌. അശ്ലീലസാഹിത്യം 
ഗൂഗിളില്‍ തിരയുന്ന വിദ്യാര്‍ത്ഥികളുടേയും യുവാ 
ക്കളുടേയും എണ്ണം ഇന്ത്യയില്‍ വര്‍ദ്ധിക്കുന്നതായി 
ഗൂഗിളിന്റെ തന്നെ റിപ്പോര്‍ട്ടുകളുണ്ട്‌. കഞ്ചാവും മയ 
ക്കുമരുന്നും മദ്യവുമൊക്കെ ഇന്നത്തെ വിദ്യാര്‍ത്ഥി സമൂ 
ഹത്തിന്റെ പ്രതീകമായി തുടങ്ങി. 


അനിവാര്യമായ മാറ്റങ്ങള്‍:- 


ഇവിടെ ഉടലെടുക്കേണ്ടത്‌ പുതിയൊരു സംസ്കാ 
രമാണ്‌. കാലഘട്ടത്തിന്റെ സാംസ്കാരികാനുരൂപണ 
ത്തിനപ്പുറത്തേയ്ക്ക്‌ അടിസ്ഥാന മൂല്യങ്ങളിലൂന്നിയ 
സാംസ്കാരികാനുരുപണം നമ്മുടെ ദിനചര്യയാകേണ്ടി 
യിരിക്കുന്നു. 
മാതാപിതാക്കളും കുട്ടികളും സമയം കണ്ടെത്തേണ്ടി 
യിരിക്കുന്നു. 
ലായും തന്റെ മാതാപിതാക്കളും തന്റെ കുടുംബവും 


ഒരുമിച്ചിരിക്കാനും പങ്കുവെയ്ക്കാനും 
അങ്ങനെ തനിക്കു താങ്ങായും തണ 


ഉണ്ടെന്ന ചിന്ത നമ്മുടെ കുട്ടികളില്‍ ഉടലെടുക്കുകയും 
ഇതിന്റെ പ്രായോഗികത സാധുകരിക്കപ്പെടുകയും ചെയ്യ 
ണം. അവരുടെ പഠന കാര്യങ്ങളില്‍ മാ്രതം കാണി 
ക്കുന്ന വൃഗ്രതയ്ക്കപ്പുറത്ത്‌ അവരുടെ പ്രശ്നങ്ങളറി 
യാനും അവര്‍ക്കു സാന്വ്വനമേകാനും മാതാപിതാ 
ക്കള്‍ക്കു കഴിയണം. പഠനത്തോടും അക്കാദമിക നില 
വാരത്തോടുമൊപ്പം അവരെ മാതാപിതാക്കളോടും 
കുടുംബത്തോടും ചേര്‍ത്തുനിര്‍ത്താന്‍ മാതാപിതാക്കള്‍ 
ഉത്സുകരാകണം. അങ്ങനെ ഒറ്റപ്പെടലിന്റേയും (ധുവീ 
കരണത്തിന്റേയും ലോകത്തുനിന്ന്‌ മക്കളെ നമുക്ക്‌ 
തിരികെ വിളിയ്ക്കാം. 
മായ രീതിയില്‍ ഗനിയ്ക്കാന്‍ നമുക്കു സമയം കണ്ടെ 


അവരെ കേള്‍ക്കാനും സാധ്യ 
ത്താം. അങ്ങനെ പരസ്പരം അറിയാനും മനസ്സിലാ 


ക്കാനും സാധിതമാകുന്ന നന്മയുടെ കുടുംബാന്തരീക്ഷം 
നമുക്കു സമൂഹത്തില്‍ വളര്‍ത്തിയെടുക്കാം. 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


വൃദ്ധസദനത്തിലെ 


ഓര്‍മ്മക്കുറിപ്പുകള്‍ 


രഞ്ചന്‍ ജോര്‍ജ്ജ്‌ 
തുവയൂര്‍ 


(10 മ്മയെന്ന ആ വലിയ സത്യം ഞാന്‍ ഓര്‍ക്കു 
കയാണ്‌. എനിക്കായി വേദനകള്‍ സഹിച്ചവള്‍. ഓരോ 
കുഞ്ഞും അമ്മയുടെ ഉദരത്തില്‍ ജീവന്റെ തുടിപ്പാകുന്ന 
നിമിഷം മുതല്‍ അമ്മയെന്ന ആ സര്‍വ്വാംഗപരിത്യാഗി 
അനിഭവിക്കേണ്ടിവരുന്ന യാതനകള്‍, വിലമതിക്കാനാ 
കാത്ത സഹനങ്ങള്‍ അത്‌ ആ കുഞ്ഞിന്റെ ഉത്ഭവം 
മുതല്‍ തന്നെ വലിയ സ്വപ്നങ്ങള്‍ കാണുവാനും താന്‍ 
ഉദരത്തില്‍ ചുമക്കുന്ന കുഞ്ഞിനേപ്പറ്റി ചിന്തിച്ചും 


കി D 
അതിന്റെ സുരക്ഷിത പദ്ധതിക്കായി വലിയ-വലിയ കാര്യ 
ങ്ങള്‍ വിഭാവനം ചെയ്തും ഓരോ ദിവസവും തള്ളിനീ 
ക്കുന്നു. ഉദരത്തില്‍ അനുഭവപ്പെടുന്ന ഓരോ തുടിപ്പി 
നേയും നിശബ്ദമായി പലവട്ടം ശ്രദ്ധിക്കുകയും തന്റെ 
ഉദരത്തില്‍ “ദൈവത്തിന്റെ ദാനമാകുന്ന ആ പ്രപഞ്ച 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


NN ç 
4 ; \ 
\ 


9 


സത്യം” അതിനേക്കുറിച്ച്‌ ചിന്തിച്ച്‌ ആ കുഞ്ഞിനായി 
വളര്‍ച്ചയുടെ ഓരോ ഘട്ടവും വാകാരവായ്പ്പോടെ ചിന്തി 
ച്ചുറച്ചു, അതിന്റെ ശൈശവവും, യൌവനവും, ഭാസുരഭാ 
വിയുമൊക്കെ സ്വപ്നം കണ്ട്‌ അങ്ങനെ ഒന്‍പത്‌ -പത്ത്‌ 
മാസങ്ങള്‍ തള്ളിനീക്കുന്നു. അവസാനം സ്ത്രീത്വ 
ത്തിന്റെ പൂര്‍ണത സഫലമാകുമ്പോള്‍, തന്റെ ഉദരഫലം 
ഈ ലോകത്തിന്റെ (പ്രകാശം കണ്ടുതുടങ്ങുമ്പോള്‍ 
മുതല്‍ മാതാപിതാക്കള്‍ വീണ്ടും തന്റെ ചിന്താമണ്ഡല 


Ay a 


ത്തിന്റെ പരമസീമയോളം ചെന്ന്‌ ആലോചിച്ച്‌ ഉറപ്പിക്കും. 
തങ്ങളുടെ കുഞ്ഞിന്‌ ഈ ലോകത്തില്‍ ഒരു കുറവും 
ഒരു സാഹചര്യത്തിലും ഉണ്ടാകാതിരിക്കുവാന്‍ രണ്ടാമ 
തൊരു കുഞ്ഞ്‌ നമുക്ക്‌ വേണ്ടയെന്ന്‌, തുടര്‍ന്ന്‌ പദ്ധതി 
കളുടെ പെരുമഴക്കാലമാണ്‌ കുഞ്ഞ്‌ ജനിച്ച ഉടന്‍തന്നെ 


ഇരുപത്തിയഞ്ചാം വയസ്സില്‍ പിന്‍വലിക്കാവുന്ന 
ഫിക്സഡ്‌ ഡെപ്പോസിറ്റ്‌, ഒന്നാം പിറന്നാള്‍ ദിനത്തില്‍ 
പ്രതിമാസസേവിംഗ്സിന്‌ തുടക്കം, രണ്ടാം പിറന്നാളിന്‌ 
എല്‍.ഐ.സി. മുന്നാം പിറന്നാളില്‍ പെന്‍ഷന്‍ സ്കീം, 
നാലാം പിറന്നാളില്‍ മുന്തിയ സ്കൂളില്‍ എത്ര ഡൊണേ 
ഷന്‍ കൊടുത്തും നഴ്സറി അഡ്മിഷന്‍. അങ്ങനെ ADO 
ന്റെമകളുടെ ഭാവി സുരക്ഷിതമാക്കുവാന്‍ വേണ്ടിയുള്ള 
പരക്കം പാച്ചില്‍ തന്നെ. ക്ലാസ്‌ പത്ത്‌ കഴിഞ്ഞാല്‍ പിന്നെ 
പന്ത്രണ്ട്‌ അതുകഴിഞ്ഞാല്‍ പിന്നെയാണ്‌ പുകില്‍. പിന്നെ 
എന്ത്‌ എന്നതാണ്‌ ഏവരെയും അലട്ടുന്ന ഏറ്റവും വലിയ 
പ്രശ്നം. കണ്ടവരോടും, കേട്ടറിഞ്ഞവരോടുമൊക്കെ 
അന്വേഷണമായി. “എന്തിന്‌ വിടണം, “ഏതിന്‌ വിടണം” 
അവസാനം പാലാഴിമഥനം പോലെ ഒരു തീരുമാനം ഉരു 
ത്തിരിയും. ശാസ്ര്രജ്ഞന്‍/ഐ.എ.എസ്‌/ഡോ 
ക്ടര്‍/പൈലറ്ററ്റ്‌/എഞ്ചിനീയര്‍, എന്തായാലും പഠിപ്പിച്ച്‌, 
തല്ലി പഴുപ്പിച്ച്‌ ബിരുദം നേടി ജോലി ഉണ്ടാക്കിയാല്‍ 
പിന്നെയും പൊല്ലാപ്പ്‌. അവന്‍ /അവള്‍ക്ക്‌ ജീവിത പങ്കാ 
ളിയെ കണ്ടെത്തലാണ്‌ ഇതിലും എളുപ്പം ഹിമാലയ്രപ 
വേശനം തന്നെയാണ്‌. വധുവിനോ/വരനോ സനന്ദര്യം, 
കളര്‍ മൂക്കിന്റെ വളവ്‌, ചിരിക്കുമ്പോഴുള്ള ലക്ഷണകുറ 
വ്‌, ബഹുമാനക്കുറവ്‌, അഹങ്കാരക്കൂടുതല്‍, ധനശേഷി, 
വിദ്യാഭ്യാസം, കുടുംബപാരമ്പര്യം, ചാര്‍ച്ചക്കാരുടെ 
പാരമ്പ്യം എല്ലാംകൂടി ഒത്ത ഒരെണ്ണത്തിനെ അവസാനം 
കണ്ടെത്തി അവരെ കൂട്ടാളികളാക്കി ജീവിക്കുവാന്‍ വിട്ടു 
കൊടുത്ത്‌ നെടുവീര്‍പ്പിടുന്ന അച്ചനമ്മമാര്‍ ദീര്‍ഘ നിശ 
വാസം വലിച്ച്‌, ആത്മഗതം ചെയ്ത്‌ സ്വസ്ഥമായി തന്റെ 
കിടക്കയില്‍ “ആദ്യ” മായൊന്ന്‌ വിശ്രമിക്കും. 


കാലം കടന്നുപോകവെ മക്കള്‍ക്ക്‌ ബാധ്യതയായി 
തീര്‍ന്ന ഇവരെ (അച്ഛനമ്മമാരെ) ഒഴിവാക്കുവാന്‍ അത്യാ 
ധുനിക മാര്‍ഗ്ഗങ്ങള്‍ അന്വേഷിച്ച്‌ തുടങ്ങുന്ന മക്കള്‍ അവ 
രുടെ ജീവിത സാഹചര്യങ്ങളെ കൂട്ടുപിടിച്ച്‌ മാതാപിതാ 
ക്കളെ വൃദ്ധസദനത്തില്‍ കൊണ്ടുക്കുന്നത്‌ ഇന്ന്‌ സര്‍വ്വ 
സാധാരണമായി നാം കണ്ടുവരുന്നതാണല്ലോ. 

അവസാനം മക്കളോടുള്ള അതിയായ സ്നേഹം 
മൂലം അവരുടെ ജീവിതത്തില്‍ “കരടായി” തങ്ങള്‍ മാറാ 
തിരിക്കുവാന്‍ ചെറുപ്പം മുതല്‍ വളര്‍ന്ന, കുടുംബ ജീവിതം 
നയിച്ച, തന്റെ ഓര്‍മ്മകള്‍ സദാ വിഹരിക്കുന്ന, സൌഹൃദ 
ങ്ങളുടെ മേച്ചില്‍പ്പുറമായ, സുഹൃത്തുക്കളുടെ സംഗമ 
സ്ഥാനമായ, ഏറെ പ്രതീക്ഷയോടെ പടുത്തുയര്‍ത്തിയ 
വീടും, നാടും എല്ലാം ഉപേക്ഷിച്ച്‌ നിറകണ്ണുകളാല്‍ അവ 
രോടൊക്കെ യാത്രാമൊഴുയും ചൊല്ലി, ഇതുവരെ കണ്ടി 
ട്ടില്ലാത്ത പരിചയപ്പെട്ടിട്ടില്ലാത്ത, ഒരിക്കലും സ്വപ്നത്തില്‍ 
പോലും കടന്നുവന്നിട്ടില്ലാത്തതുമായ സ്വന്തവും എല്ലാ പ്രതീ 
ക്ഷകളുടെയും ഉത്തുങ്കസ്ഥാനവുമായ മക്കളാല്‍ ലഭ്യമായ 
വാഗ്ദത്ത ഭൂമിയിലേക്ക്‌ കടന്നുപോകുമ്പോള്‍ എന്റെ 
നാടേ, നാട്ടാരേ, സ്വപ്നങ്ങളെ എന്നന്നേക്കുമായി ഞാന്‍ 
നിങ്ങളോട്‌ വിടചൊല്ലുകയാണ്‌ എന്ന്‌ മനതാരില്‍ അല 
മുറയിട്ട്‌ തന്റെ കണ്ണുകളുടെ ദൃഷ്ടിപദത്തില്‍ നിന്ന്‌ മറ 


യുംവരെ ആ കാഴ്ച ഇമവെട്ടാതെ നോക്കി അവസാനം 
നെടുവീർപ്പിട്ട്‌ കഴിഞ്ഞ്‌ ഒരു കാര്യം മറന്നല്ലോ യാത്രയ 
യപ്പിനായി കൂടിയവരോട്‌ പറയുവാന്‍ വിട്ടുപോയ ആ 
സത്യം. ഇന്ന്ങ്ങളെ യാത്രയാക്കുന്ന നിങ്ങളും നാളെ മറ്റേ 
തെങ്കിലും വാഗ്ദത്ത കവചത്തിന്റെ തണലിലാകേണ്ടവ 
രാണെന്ന ആ വലിയ സത്യം. 


ആ യാത്രയുടെ അവസാനത്തില്‍ പുതിയ കൂട്ടു 
കാരെ കിട്ടി എല്ലാവരും വൃദ്ധരായതിനാല്‍ വളരെ 
പെട്ടെന്ന്‌ ഇണങ്ങുവാന്‍ കഴിഞ്ഞു ഓരോരുത്തരുടെയും 
കഥകള്‍ കേട്ട്‌, കേട്ട്‌ നാളുകള്‍ കടന്നുപോയത്‌ അറി 
ഞ്ഞതേയില്ല. ചിലര്‍ക്ക്‌ ഒന്നിനും ഒരു കുറവും ഇല്ല, കൃത്യ 
മായി ചെലവിനുള്ള പണവും-പിറന്നാളിനും മറ്റ്‌ ആഘോ 
ഷദിവസങ്ങളിലും സമ്മാനങ്ങളും, സന്ദേശങ്ങളും എത്താ 
റുണ്ട്‌. മറ്റു ചിലരെ കാണുവാന്‍ മക്കളും, ബന്ധുക്കളും 
വന്നുപോകുന്നു. പോകുംമുമ്പ്‌ മക്കളുടെ പരിദേവനവും, 
എന്തിനെന്നോ? ഇവിടെ ഇങ്ങനെ അവസാന നാളുക 
ളില്‍ ആക്കേണ്ടിവന്നതില്‍. മക്കള്‍ മടങ്ങുമ്പോള്‍ അറി 
യാതെ തങ്ങളുടെ കണ്ണുകളില്‍ വലയം ചെയ്ത 
ഈറന്‍മായ്ക്കുവാനുള്ള തന്ത്രപ്പാടും എന്നാല്‍ ആരും 
പിന്നീടൊരിക്കലും കണാന്‍ വരാത്തവരും, ആരെങ്കിലും 
പ്രത്യേകിങ്ങ്‌ മക്കള്‍ കാണുവാന്‍ വന്നാല്‍ കാണേ 
ണ്ടെന്ന്‌ ശഠിക്കുന്നവരും ഇതൊന്നും ഗൌനിക്കാതെ 
എല്ലാം മറന്ന്‌ കളിച്ച്‌-ചിരിച്ച്‌ നടക്കുന്നവരുമായ ഒട്ടനവ 
ധിപേര്‍ അങ്ങനെ, അങ്ങനെ എന്തെല്ലാം കാഴ്ചകള്‍. 

പണ്ടാരോ പറഞ്ഞ ഒരുകഥയാണ്‌ ഇപ്പോള്‍ ഓര്‍മ്മ 
യില്‍ വരുന്നത്‌. ഒരു രാജ്യത്ത്‌ വൃദ്ധരായ മാതാപിതാ 
ക്കളെ പ്രായം പരിധിവിടുമ്പോള്‍ ആ രാജ്യത്തെ ആചാ 
ര്രപകാരം ആഘോഷമായി രാജ്യാതിര്‍ത്തിയിലെ വലിയ 
മതിലില്‍ കൊണ്ടുചെന്ന്‌ ഇരുത്തി. കടമ പൂര്‍ത്തിയാക്കി 
മടങ്ങുന്ന മക്കള്‍. ഒരുദിവസം ആഘോഷപൂര്‍വ്വം അച്ഛനെ 
പല്ലക്കിലിരുത്തി മക്കള്‍ ചുമന്ന്‌ കൊണ്ടുപോകുമ്പോള്‍ 
ആ അച്ഛന്റെ കണ്ണില്‍ നിന്നും അടര്‍ന്നുവീട ചുടുകണ്ണീ 
രാല്‍ മകന്‍ നനയപ്പെടുമ്പോള്‍ അവന്‍ ചോദിച്ചു. അച്ഛാ 
ഇങ്ങനെയുള്ള ഈ ആചാരം അനുഷ്ഠിക്കുന്നതില്‍ 
അച്ഛന്‌ പ്രയാസമുണ്ടോ എന്ന്‌. ഇല്ല മക്കളേ പിന്നെ 
ഞാന്‍ കരഞ്ഞത്‌ നിങ്ങളെപ്പറ്റിയോര്‍ത്തിട്ടാണ്‌ കുറച്ചു 
നാള്‍ കഴിയുമ്പോള്‍ ഇങ്ങനെ നിങ്ങളേയും ഉപേക്ഷിക്കു 
ന്നത്‌ ഓര്‍ത്തപ്പോള്‍ സങ്കടത്താല്‍ കരഞ്ഞുപോയതാണ്‌. 


ഞാന്‍ ഓര്‍ക്കുകയാണ്‌ എനിക്ക്‌ വന്ന ഈ 
അവസ്ഥ എങ്ങനെ ഉണ്ടാതാണ്‌ ആരുടെ ശാപമാണ്‌. 
സ്നേഹം പകുത്ത്‌ പോകാതിരിക്കുവാന്‍ വേണ്ടി ജനി 
ച്ചിട്ടും, പിറക്കാതെ പോയ കുഞ്ഞിന്റെയോ, ജനിക്കുവാന്‍ 
കൊതിച്ച കുഞ്ഞിന്റെയോ, അതോ ഞാന്‍ മറന്ന എന്റെ 
മാതാപിതാക്കളുടെയോ, കണ്ടിട്ടും കാണാതെപോയ വഴി 
യരികിലെ പതിതന്റെയോ, ഞാന്‍ അവഗണിച്ച എന്റെ 
സമൂഹത്തിന്റെയോ, അര്‍ഹിക്കുന്ന അവകാശിയുടെ 
യോ..... എന്തായിരുന്നാലും മറ്റുള്ളവര്‍ക്കും ഈ അവസ്ഥ 
ഉണ്ടാകാതിരിക്കുവാന്‍ ഞാനിതൊന്ന്‌ കുറിക്കട്ടെ. 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 


Maamo: 
കഥയും കാര്യവും 


ഉണി അമ്മയമ്പലം 
ണ 


630) ചെറിയ സംഭവം പറയുകയാ 
സ്ഥലത്ത്‌ ഗ്രീക്ക്‌ ഓര്‍ത്തഡോക്സ്‌ സഭ 
ജീവിച്ചിരുന്നു. രോഗിയായിരുന്നു അദ്ദേഹം. 


ണ്‌. റഷ്യയിലെ ഒപ്റ്റിനാ എന്ന 
യിലെ ശ്രേഷ്ഠനായ ഒരു സന്യാസി 
ഒരുപാടുകാലം, അതിദാരുണമായ 


Learning IS 


രോഗം പിടിപെട്ട്‌ കിടക്കയില്‍ത്തന്നെ കഴി 21 7 + ഞ്ഞുകൂടിയിരുന്നു. എല്ലാക്കാര്യ 
ങ്ങള്‍ക്കും അദ്ദേഹം മറ്റുള്ളവരെ ആശ്രയി J : ച്ചു. വാസ്തവത്തില്‍, മറ്റുള്ളവര്‍ക്ക്‌ ഒരു 
ഭാരം തന്നെയായിരുന്നു ആ സന്യാസി E veh when P ALN യുടെ ജീവിതം. 

ഈ ജീവിതം കൊണ്ടെന്തു പ്രയോ i 8 y our te ac h er. ജനം? ഈ സഹനത്തിന്റെ ഉദ്ദേശ്യമെ 


ന്താണ്‌? എന്തുകൊണ്ടാണ്‌ ഡോക്ടര്‍മാര്‍ ഇദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പി 
ക്കാത്തത്‌? അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവര്‍ ഒരുപക്ഷേ ഇങ്ങനെ പറഞ്ഞിരിക്കണം. 
പക്ഷേ, ആ സന്യാസിയാണെങ്കിലോ. അദ്ദേഹം എന്താണു ചെയ്തത്‌? ഭയങ്കരമായ വേദന ഹൃദയാഹ്ലാദത്തോടെയും സമൃ 
തയോടെയും സഹിച്ചു. ഈ സഹനം മറ്റു സന്യാസിമാരെ അദ്ഭുതപ്പെടുത്തി. അവര്‍ക്ക്‌ ഉണര്‍വ്വും ഉന്മേഷവും നല്‍കാന്‍ ഈ 
സഹനം കാരണമായിത്തീര്‍ന്നു. ഈ വിവരം മനസ്സിലാക്കിയ റഷ്യയിലെ ജനങ്ങള്‍ തീര്‍ത്ഥയാത്രയായി വന്ന്‌ ആ സന്യാ 
സിയെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. നിസ്സഹായനായ ആ രോഗി, തന്റെ രോഗത്തെക്കുറിച്ച്‌ ഒരക്ഷരം 
പോലും പിറുപിറുക്കാതെ തന്നെ സന്ദര്‍ശിച്ച എല്ലാ വ്യക്തികള്‍ക്കും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകള്‍ സന്തോഷപൂര്‍വ്വം സഹി 
ക്കുന്നതിനുവേണ്ട ശക്തിയും, ആത്മീയ ചൈതന്യവും പകര്‍ന്നുകൊടുത്തു. 


കഥയിലെ സന്യാസിയുടെ സഹനം കൂട്ടുകാര്‍ മറക്കില്ലെന്നു തോന്നുന്നു. എന്നാല്‍ ആ സന്യാസിയെ സഹിക്കാന്‍ 
പ്രേരിപ്പിച്ചത്‌ എന്തായിരുന്നു എന്ന്‌ ആരെങ്കിലും സംശയിച്ചേക്കാം. അടുത്ത്‌ ഒരു നല്ല ചങ്ങാതിപോലും കൂട്ടിനുണ്ടായിരുന്നില്ല. 
എന്നിട്ടും സന്തോഷപൂര്‍വ്വം ഇത്രയൊക്കെ സഹിക്കുകയോ? അതിനുള്ള ശക്തി എവിടുന്നു കിട്ടി? തിരുവചനം തന്നെയാണ്‌ 
യഥാര്‍ത്ഥ ശക്തി. വിശുദ്ധ വേദപുസ്തകത്തില്‍ സഹനവുമായി ബന്ധപ്പെട്ട തിരുവചനങ്ങള്‍ ഒരുപാടുണ്ട്‌. അവയില്‍ ചിലത്‌ 
നമ്മള്‍ പരിചയപ്പെടുമ്പോള്‍ സഹിക്കാനുള്ള ശക്തിയും തീക്ഷണതയും നമുക്കും ലഭിക്കും. 

“യേശു ശിഷ്യന്മാരോട്‌ അരുളിച്ചെയ്തു: ആരെങ്കിലും എന്നെ അനുഗമിക്കാന്‍ ആഗ്രഹിക്കുന്നെങ്കില്‍ അവന്‍ തന്നെ 
ത്തന്നെ പരിത്യജിച്ച്‌ തന്റെ കുരിശുമെടുത്ത്‌ എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവന്‍ രക്ഷിക്കുവാന്‍ ആഗ്രഹിക്കുന്നവന്‍ അതു 
നഷ്ടപ്പെടുത്തും; എന്നാല്‍, ആരെങ്കിലും എനിക്കുവേണ്ടി സ്വജീവന്‍ നഷ്ടപ്പെടുത്തിയാല്‍ അവന്‍ അതു കണ്ടെത്തും” 
(മത്താ. 16:24-25). 

“ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിന്‍, വിനാശത്തിലേക്കു നയിക്കുന്ന വാതില്‍ വിസ്തൃതവും വഴി വിശാലവുമാണ്‌. 
അതിലേ കടന്നുപോകുന്നവര്‍ വളരെയാണുതാനും. എന്നാല്‍, ജീവനിലേക്കു നയിക്കുന്ന വാതില്‍ ഇടുങ്ങിയതും വഴി വീതി 
കുറഞ്ഞതുമാണ്‌. അതു കണ്ടെത്തുന്നവരോ ചുരുക്കം” (മത്താ. 7:13-14). 

“സ്വര്‍ണ്ണം അഗ്നിയില്‍ ശുദ്ധി ചെയ്യപ്പെടുന്നു; സഹനത്തിന്റെ ചൂളയില്‍ കര്‍ത്താവിനു സ്വീകാര്യരായ മനുഷ്യരും. കര്‍ത്താ 
വില്‍ ആശ്രയിക്കുക. അവിടുന്ന്‌ നിന്നെ സഹായിക്കും” (പ്രഭാ. 2:5-6). 

“പരീക്ഷകള്‍ ക്ഷമയോടെ സഹിക്കുന്നവന്‍ ഭാഗ്യവാന്‍. എന്തെന്നാല്‍, അവന്‍ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോള്‍ 
തന്നെ സ്നേഹിക്കുന്നവര്‍ക്കു ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവനു ലഭിക്കും” (യാക്കോ. 1:12). 

“നിങ്ങള്‍ സമചിത്തതയോടെ ഉണര്‍ന്നിരിക്കുവിന്‍. നിങ്ങളുടെ ശ്രതുവായ പിശാച്‌ അലറുന്ന സിംഹത്തെപ്പോലെ ആരെ 
വിഴുങ്ങണമെന്ന്‌ അന്വേഷിച്ചു കൊണ്ടു ചുറ്റിനടക്കുന്നു. വിശ്വാസത്തില്‍ ഉറച്ചു നിന്നുകൊണ്ട്‌ അവനെ എതിര്‍ക്കുവിന്‍. ലോക 
മെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരില്‍ നിന്ന്‌ ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന്‌ അറിയുകയും ചെയ്യുവിന്‍” (1 
പത്രോ. 5:8-9). 

ഇനി താഴെ പറയുന്ന ബൈബിള്‍ ഭാഗങ്ങള്‍ കൂടി വായിച്ച്‌ സഹനത്തിന്റെ ദൈവിക ലക്ഷ്യം മനസ്സിലാക്കുക. 

1. ജോബിന്റെ വ്യക്തിത്വം (ജോബ്‌. 11-5). 

2. ജോബിന്റെ വേദനകള്‍ (സഹനം) (ജോബ്‌. 1:13-19; 2:1-10) 

3. എവിടെ നിന്ന്‌ ജോബിന്‌ വേദനകള്‍ ലഭിച്ചു (ജോബ്‌. 112; 2:6; 23:10) 

4. ജോബ്‌ പരീക്ഷിക്കപ്പെട്ടത്‌ എന്തുകൊണ്ട്‌ (ജോബ്‌. 16-12, 2:1-10; 23:10) 

5. സഹനത്തിന്റെ ഫലം എന്തായിരുന്നു (42:1-6) 


6. ജോബ്‌ തരുന്ന പാഠം എന്താണ്‌? (ജോബ്‌. 112; 2:6) 


ക്രൈസ്തവ കാഹളം: ഒക്ടോബര്‍-നവംബര്‍ 2016 2 


57 Cardinal Cleemis 


IJ 2 School of Management Studies 
“sa 


ANIOS VIDYA NAGAR, NALANCHIRA 
അന്നവള്‍ 018. 


Affiliated to Cochin University of Science and Technology (CUSAT) 
Approved by All India Council for Technical Education (AICTE), New Delhi. 


D . 
N / | ZX ADMISSIONS 2016-18 


(Two Year Full Time Programme with Dual Specialization) 


‘A citadel for educational excellence and career enhancement’ 
A value driven initiative of MAR IVANIOS VIDYA NAGAR creating 
promising corporate leaders of tomorrow 


Our Programme Highlights 


World class infrastructure 

Excellent pedagogy 

Fully air conditioned lecture halls and seminar hall 
Well stocked library and e-journal facilities 
State-of-the art computer lab 

24 hours wi-fi enabled campus 

Qualified and highly experienced faculty 

Good industry interface 

Hostel facilities available 

Placement facilitation across industry sectors 


> 
po 
* 
> 
> 
> 
* 
* 
b 
* 


Eligibility: 
Sl» Valid CMATIMATICATIXATIKMAT score 
| » Aggregate 50 percentage pass for a recognized degree programme 


For further details: Admission Coordinator 
CARDINAL CLEEMIS SCHOOL OF MANAGEMENT STUDIES 
Mar Ivanios Vidya Nagar, Nalanchira P.O., 
Thiruvananthapuram-695 015, Kerala, India. 

Tel: +91 471-2544770, 6066620, 9446342470 
email: cesmstvm@gmail.com, Website: www.ccsms.ac.in 


RNI Licence No. 5675/1960 OCT & NOV 2016 
Registered-Postal Reg. No. KL/TV(N)/284/2015-2017 Annual Subscription Rs. 150/- 
Date of Publication 15-10-2016 Posting Date 15, October 2016 Single Copy Rs. 15/- 


മാമോദീസ, ആദ്യകുര്‍ബാന സ്വീകരണം, വിവാഹം, വിവാഹവാര്‍ഷികം, 
ചരമവാര്‍ഷികം, ഉപകാരസ്ഭരണ എന്നിവയുടെ പരസ്യങ്ങൾ ഭിതമായ നിരക്കില്‍ 
കാഹളം പ്രസിദ്ധീകരിക്കുന്നു. 


Published by The Director, Communication Media, Major Archdiocese of Trivandrum 
Printed at St. Mary’s Press, Pattom, Trivandrum-4, Ph: 0091 471 2446116, 2443374, e-mail: stmaryspresspattom @ gmail.com 


